Temple of the £ 
Holy Spirit Hee 


_ Child of God ം ഹി | ~ WA 


BIBLE is my 


Jesus my = us 
favourite book "SUS Is my Jesus, 


Super Hero -m \ trust you 


www.malankaralibrary.com 


കൃപ നിറഞ്ഞ മറിയമേ, നീ സ്വീകരിച്ച ദൈവകൃപ ഒരിക്കലും വ്യര്‍ഥ 
മാക്കാതെ എല്ലാ സമയത്തും എല്ലാ വിധത്തിലും കര്‍ത്താവിന്റെ ദാസിയും 
സഹ്രപവര്‍ത്തകയുമാണെന്നു നീ കാണിച്ചുകൊണ്ടിരുന്നു. സ്വീകാര്യമായ 
സമയത്തു നിന്റെ ദാസ്യതയും കന്യത്വവും അവിടുന്നു മാനിച്ചു ഫലവ 
ത്താക്കി. അതിനാല്‍ രക്ഷയുടെ ദിവസം പാപികളായ ഞങ്ങള്‍ക്കു വന്നു 
ചേര്‍ന്നു. പുനരൈക്യത്തിന്‍ മാതാവേ, ഞങ്ങള്‍ സ്വീകരിച്ച ദൈവകൃപ ഒരി 
ക്കലും വ്യര്‍ഥമാക്കാതെ എല്ലാ സമയത്തും എല്ലാ വിധത്തിലും കര്‍ത്താ 
വിന്റെ ദാസരും സഹപ്രവര്‍ത്തകരുമായിരിക്കാന്‍ ഞങ്ങള്‍ക്കുവേണ്ടി അപേ 
ക്ഷിക്കണമെ. ആമ്മേന്‍. 


www.malankaralibrary.com 


൫6(കസ്നവല 


Beyond Time a 
Inclusive and I 
Vision for Li 


കര്‍ദ്ദിനാള്‍ മാര്‍ ബസേലിയോസ്‌ ക്ലീമിസ്‌ കാതോലിക്കാബാവ 


രചിച്ച Beyond Time and Space Inclusive and Integral Vision for Life എന്ന 
പുസ്തകം ഡല്‍ഹിയിലെ അപ്പോസ്‌തോലിക്‌ ന്യൂണ്‍ഷ്യേച്ചറില്‍ വെച്ച്‌ 
സി. ബി. സി. ഐ പ്രസിഡണ്ട്‌ കര്‍ദ്ദിനാള്‍ ഓസ്വാള്‍ഡ്‌ ഗ്രേഷ്യസ്‌, 
സീറോ മലബാര്‍ സഭയുടെ മേജര്‍ ആര്‍ച്ചുബിഷപ്പ്‌ കര്‍ദ്ദിനാള്‍ മാര്‍ 
ജോര്‍ജ്‌ ആലഞ്ചേരിക്ക്‌ നല്‍കി പ്രകാശനം ചെയ്യുന്നു. 


റവ. ഡോ. സ്റ്റീഫന്‍, മോണ്‍. പേഷേ, കര്‍ദ്ദിനാള്‍ മാര്‍ ജോര്‍ജ്‌ 
ആലഞ്ചേരി, കര്‍ദ്ദിനാള്‍ ഓസ്വാള്‍ഡ്‌ ഗ്രേഷ്യസ്‌, കര്‍ദ്ദിനാള്‍ ക്ലീമിസ്‌ 
കാതോലിക്കാബാവ, മോണ്‍. മര്‍ഫി, റവ. ഡോ. ജേക്കബ്‌ പാലക്ക 
പള്ളി എന്നിവരാണ്‌ ചിത്രത്തില്‍. ബാംഗ്ലൂര്‍ ഏഷ്യന്‍ ട്രേഡിങ്‌ കോര്‍പ്പ 
റേഷന്‍ ആണ്‌ പുസ്തകം പ്രസിദ്ധീകരിച്ച്‌. 


ക്രൈസ്തവ കാഹളം 2021 ഭ ഫെബ്രുവരി 3 
www.malankaralibrary.com 


൫6(കസ്നവ 


ക്രൈസ്തവ കാഹളം 
ഫെബ്രുവരി 2021൦ വാല്യം 82: ലക്കം 2 


എഡിറ്റോറിയല്‍ ©, 


പിതൃമൊഴി 6 


കാമോചീത്ാകേണ്ട റവ. ഡോ. പ്രഭീഷ്‌ ജോര്‍ജ്ജ്‌ _ 
വിശ്വാസ പരിശീലനം © 


വിശ്വാസ പരിശീലനം: ഒരു പുനര്‍വായന O 


രക്ഷാധികാരി 

മോറാന്‍ മോര്‍ ബസേലിയോസ്‌ 

കര്‍ദ്ദിനാള്‍ ക്ലീമിസ്‌ കാതോലിക്കാബാവ 

പ്രിന്റര്‍ ആന്റ്‌ പബ്ലിഷര്‍ 

റൈറ്റ്‌ റവ. ജെയിംസ്‌ പാറവിള കോര്‍ എപ്പിസ്‌കോപ്പാ 
എഡിറ്റര്‍ 

റവ. ഫാ. ഷീന്‍ പാലക്കുഴി 

ചീഫ്‌ എഡിറ്റര്‍ 

റവ. ഫാ. ബോവസ്‌ മാത്യു 

ഫോണ്‍: 9447661943 bovasmathew@ gmail.com 


ഡോ. കെ. വി. തോമസ്‌കുട്ടി 4 
ഈ തലമുറ നഷ്ടപ്പെട്ടു പോകരുത്‌ പം, 


നന്ന്‌ റവ. ഡോ. മാത്യു ചാര്‍ത്താക്കുഴിയില്‍ aa 


റവ. ഡോ. ജോണ്‍ പടിപ്പുരക്കല്‍ വി. തോമസ്‌ ബക്കറ്റും കാന്റര്‍ബെറി കത്തീഡ്രലും PA UY 
റവ, ഫാ. ജോസഫ്‌ വളളിയാട്ട്‌ 

റവ. ഫാ. ജോസഫ്‌ പുവത്തുംതറയില്‍ 

റവ, ഫാ. ഗീവര്‍ഗീസ്‌ വലിയചാങ്ങവീട്ടില്‍ 

റവ. ഫാ. വര്‍ഗീസ്‌ വിനയാനന് ഒ.ഐ.സി 

ഡോ. കെ. വി. തോമസ്കുട്ടി 

റവ, സി. ഡോ. ആര്‍ദ്ര എസ്‌.ഐ.സി. ബോബി ഏബ്രഹാം 

റവ, സി. ഡോ. അഞ്ജലി തെരേസ്‌ ഡി.എം. ക 
ഡോ. ഷേര്‍ളി സ്റ്റുവര്‍ട്ട്‌ അമേരിക്ക ലോകത്തെ പഠിപ്പിക്കുന്നത്‌ 


ശ്രീ. രാജു മാത്യു 


) \ 


L 


ഉപദേശക സമിതി 

ശ്രീ. ജേക്കബ്‌ പുന്നൂസ്‌ 

റവ. ഫാ. വില്‍സണ്‍ തട്ടാരുതുണ്ടില്‍ 

രാം OAL. ഫാ. ഷീന്‍ പാലക്കുഴി _ 
ഡോ. തോമസ്‌കുട്ടി പനച്ചിക്കല്‍ നി 2 | 
ശ്രീ. ബോബി എബ്രഹാം മലങ്കരയുടെ പഞ്ചരത നങ്ങള്‍! [ത 


സര്‍ക്കുലേഷന്‍ മാനേജര്‍ 
റവ. ഫാ. തോമസ്‌ മുകളുംപുറത്ത്‌ - 9446703056 


കവര്‍ & ലോട്ട്‌ 


ടട ചേടിയത്ത്‌ ഗീവര്‍ഗീസ്‌ മല്‍പ്പാന്‍ 5 


മഹാപുരോഹിതനായ യേശു തം 


ഫോട്ടോഗ്രാഫ്‌സ്‌ 

തോമസ്‌ മാത്യു നെല്ലുവേലില്‍ 

പ്രിന്റിംഗ്‌ 

സെന്റ്‌ മേരീസ്‌ പ്രസ്‌, പട്ടം, തിരുവനന്തപുരം-4 
വിലാസം 

ക്രൈസ്തവ കാഹളം , സമന്വയ പാസ്റ്ററല്‍ സെന്റര്‍ വു റ 
സെന്റ്‌ മേരീസ്‌ കാമ്പസ്‌, പട്ടം, തിരുവനന്തപുരം-4 ഗ്രന്ഥനിരൂപണം ആ, 


4 ക്രൈസ്തവ കാഹളം 2021 ഭ ഫെബ്രുവരി | 
www .malankaralibrary.com 


൫6(കസ്നല 


വേണം നമുക്കീ 
തലമുറയെ 


(ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവാനുള്ള ദൈവനിയോഗം എല്ലാ 
ക്രിസ്തുശിഷ്യന്മാര്‍ക്കും നല്‍കപ്പെട്ടിരിക്കുന്നു. ഇക്കാരണത്താല്‍ എല്ലാ സ്ഥലങ്ങളിലും 
എല്ലാ കാലങ്ങളിലും ദൈവം മനുഷ്യനു സമീപസ്ഥനാണ്‌. പാപം മൂലം ചിന്നിച്ചിതറി പോയ 
മനുഷ്യസമൂഹത്തെ തന്നിലേക്കു വിളിച്ചു ചേര്‍ക്കുവാനായി ദൈവം തന്റെ ഏകപുത്രനെ 
ലോകത്തിലേക്കയച്ചു. അവനിലൂടെ എല്ലാവരും ദൈവം വാഗ്ദാനം ചെയ്യുന്ന 
സഭാഗ്യകരമായ ജീവിതത്തിന്റെ അവകാശികള്‍ ആകുവാന്‍ എല്ലാ മനുഷ്യരെയും 
ക്ഷണിക്കുന്നു. ഈ ദൈവികാഹ്വാനം ലോകം മുഴുവനും എത്തിക്കുവാന്‍ ആയി 
യേശുക്രിസ്തു താന്‍ തിരഞ്ഞെടുത്ത ശിഷ്യന്മാരെ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്കും 
അയച്ചു. ശിക്ഷ്യന്മാരില്‍ നിന്ന്‌ ലഭിച്ച ഈ സുവിശേഷത്തിന്റെ നിക്ഷേപം ക്രിസ്തുവിലുള്ള 
വിശ്വാസമായി തലമുറകള്‍ സ്വീകരിക്കുകയും അടുത്ത തലമുറകളിലേക്ക്‌ പകരുകയും 
ചെയ്തു. ഈ വിശ്വാസം ഇന്നും തലമുറകള്‍ക്ക്‌ പരിശീലനത്തിലൂടെയും 
്രവര്‍ത്തിയിലുടെയും സാക്ഷ്യത്തിലൂടെയും കുടുംബത്തിലും സഭയിലും കൈമാറ്റം 
ചെയ്യപ്പെടുന്നു. വിശ്വാസത്തിന്റെ ഉള്ളടക്കം അന്നും ഇന്നും ഒന്നു തന്നെയാണ്‌. 


1 
2 
= 
Ej 


ഇതേ വിശ്വാസത്തിന്റെ പേരിലാണ്‌ ആദിമസഭയില്‍ അനേകായിരങ്ങള്‍ ജീവന്‍ 
കൊടുക്കുവാന്‍ തയ്യാറായത്‌. അത്‌ ഇന്നും തുടരുന്നു. മധ്യപൂര്‍വേഷ്യന്‍ രാജ്യങ്ങളിലും 
അനേകം ആഫ്രിക്കന്‍ രാജ്യങ്ങളിലും ആയിരങ്ങള്‍ ഇന്നും തങ്ങള്‍ സ്വീകരിച്ച വിശ്വാസത്തെ 
പ്രതി രക്തസാക്ഷിത്വം വരിക്കുന്നു. എന്നാല്‍ വിശ്വാസ ജീവിതത്തിന്‌ യാതൊരുവിധ 
വെല്ലുവിളികളോ ഭീഷണികളോ ഇല്ലാതിരുന്ന ഒരു പ്രദേശമാണ്‌ നമ്മുടെ കേരളം. നമ്മെ 
അത്ഭുതപ്പെടുത്തുന്നത്‌ ഭൌതികമായ ചെറിയ നേട്ടങ്ങളെ പ്രതി യേശുവിലുള്ള വിശ്വാസം 
തൃജിക്കുന്നതിനോ അതിനോട്‌ വ്യവസ്ഥകള്‍ വയ്ക്കുന്നതിനോ നമ്മുടെ പുതിയ തലമുറയ്ക്ക്‌ 
യാതൊരു മടിയുമില്ല. നമ്മള്‍ പരിശുദ്ധാത്മാവില്‍ ആശ്രയിച്ച്‌ നമ്മുടെ 
വിശ്വാസപരിശീലനത്തെക്കുറിച്ച്‌ ഗൌരവപരമായ ഒരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്‌. 
എവിടെയാണ്‌ നമുക്ക്‌ പാകപ്പിഴ പറ്റിയിട്ടുള്ളത്‌. യേശുവിലുള്ള ആഴമായ സ്നേഹവും അച 
ഞ്ചലമായ വിശ്വാസവും വളര്‍ന്നുവരുന്നതിന്‌ നമ്മുടെ വിശ്വാസപരിശീലനം 
സഹായിക്കുന്നുണ്ടോ. കുട്ടികളുടെ മനസാക്ഷി രൂപീകരണം നമ്മുടെ വിശ്വാസ 
പരിശീലനത്തിന്റെ ലക്ഷ്യം ആവുന്നുണ്ടോ. അങ്ങനെയെങ്കില്‍ എത്രമാത്രം ആ ലക്ഷ്യത്തില്‍ 
നാം എത്തിച്ചേരുന്നു. സഭയുടെ എല്ലാ തലങ്ങളിലും ഗൌരവതരമായ ചര്‍ച്ചകള്‍ 
നടക്കേണ്ടതുണ്ട്‌. പ്രത്യേകിച്ച്‌ ഒരു മഹാമാരിയുടെ നടുവില്‍ സഭ എന്തിനാണ്‌, ദൈവം 
എന്തിനാണ്‌ എന്ന്‌ ചോദിക്കുന്ന ഒരു പുതിയ സംസ്കാരത്തോട്‌ സംവേദിക്കുവാന്‍ 
വിശ്വാസത്തില്‍ ആഴ പെട്ടതും കൃത്യമായി മനസ്സാക്ഷി രൂപീകരിക്കപ്പെട്ടതുമായ ഒരു തലമുറ 
ഇവിടെ ഉണ്ടാകേണ്ടതുണ്ട്‌. 


fo 


ഫാ. ബോവസ്‌ മാത്യു 
ചീഫ്‌ എഡിറ്റര്‍, 
bovasmathew@gmail.com 9447661943 


ക്രൈസ്തവ കാഹളം 2021 ഭ ഫെബ്രുവരി 5 
www.malankaralibrary.com 


പിന്ധ്യമൊഴി 


കോവിഡിനും 
മുകളില്‍ 


൫10 കസ്തവ വിശ്വാസ സത്യങ്ങള്‍ അമൂല്യമായ നിക്ഷേപ 
മാണ്‌. ഇത്‌ എല്ലാ വിശ്വാസികളിലേക്കും സന്മനസുള്ള എല്ലാവരിലേക്കും 
പകര്‍ന്നു നല്‍കേണ്ടതിന്‌ അതിനെ സംരക്ഷിക്കുകയും, കാലോചിത 
മായും മെച്ചപ്പെട്ട രീതിയിലും അതിനെ അവതരിപ്പിക്കുകയും ചെയ്യേ 
ണ്ടത്‌ അത്യാവശ്യമാണ്‌. വിശ്വാസ നിക്ഷേപം കാത്തുസൂക്ഷിക്കുക 
എന്നതാണ്‌ കര്‍ത്താവ്‌ തന്റെ സഭയെ ഭരമേല്‍പ്പിച്ച ദൌത്യം (ആമുഖം, 
കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം). മതബോധനം വിശ്വ 
സ്തമായും ക്രമീകൃതമായും വിശുദ്ധ ഗ്രന്ഥത്തിലേയും, ആരാധനാ 
ക്രമത്തിലേയും, സജീവ സഭാപാരമ്പര്യങ്ങളിലേയും ഓദ്യോഗികമായ 
സഭാപ്രബോധനങ്ങളിലേയും അതുപോലെ കാലാകാലങ്ങളിലെ സഭാ 
പിതാക്കന്മാരില്‍ നിന്നും വേദപണ്ഡിതരില്‍ നിന്നും, വിശുദ്ധരില്‍ നിന്നും 
നമുക്ക്‌ ലഭിച്ചിട്ടുള്ള ആദ്ധ്യാത്മിക പൈതൃകത്തെ അവതരിപ്പിക്കുന്ന 
താവണം (ആമുഖം, കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം). 
ഇത്‌ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ പ്രോജ്വലിപ്പിക്കുന്നതും സജീവ 
മാക്കുന്നതുമാകണം. 


കോവിഡ്‌-19 എന്ന മഹാമാരിയുടെ പിടിയില്‍ നിന്നും ലോകം സാധാ 
രണ ജീവിതത്തിലേക്ക്‌ മടങ്ങിവന്നുകൊണ്ടിരിക്കുകയാണ്‌. കോവിഡ്‌ 
കാലഘട്ടം നമ്മുടെ വിശ്വാസജീവിതത്തില്‍ വലിയ പ്രതിസന്ധികളും 
കൌദാശിക ജീവിതത്തിന്‌ നിരന്തരം തടസ്സങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്‌. 
കോവിഡിനു ശേഷമുള്ള കാലഘട്ടം നമ്മുടെ വിശ്വാസപ്രഘോഷണ 
ത്തിന്റെ മറ്റൊരു കാലഘട്ടവും നാഴികക്കല്ലുമാണ്‌. നമ്മുടെ വിശ്വാസം 
മാറ്റുരക്കപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു ഇത്‌. പത്തരമാറ്റ്‌ തങ്കത്തിളക്ക 
മുള്ള ഒരു വിശ്വാസജീവിതം നമുക്ക്‌ എടുത്തു കാണിക്കുവാന്‍ നമുക്ക്‌ 
ഉണ്ടായിരുന്നോ? നവ സമ്പര്‍ക്ക മാധ്യമങ്ങള്‍ പടുത്തുയര്‍ത്തിയ പൊതു 
ബോധത്തില്‍ നിന്നാണ്‌ നാം പലതും വിലയിരുത്തിയതും പലതും 
സ്വീകരിച്ചതും, നിരാകരിച്ചതും. നമ്മുടെ വിശ്വാസത്തിന്റെ ആഴം 
പരിശോധിക്കപ്പെട്ട കാലഘട്ടമായിരുന്നു അത്‌. 


വിശ്വാസപരിശീലനം/മതബോധനം, catechesis എന്ന പദം കൊണ്ട്‌ 
വിശദീകരിച്ചിരുന്നു. “ശിഷ്യന്മാരാകുക, വിശ്വസിക്കുന്നതിലൂടെ യേശു 
വിന്റെ നാമത്തില്‍ ജീവന്‍ ഉണ്ടാകേണ്ടതിന്‌ അവനാണ്‌ ദൈവത്തിന്റെ 


6 ക്രൈസ്തവ കാഹളം 2021 ഭ ഫെബ്രുവരി 


൫൫(കരസ്നവ 


www.malankaralibrary.com 


൫6(കസ്നവല 


പുത്രനെന്ന്‌ വിശ്വസിക്കുവാന്‍ മനുഷ്യരെ സഹായിക്കുക, ക്രിസ്തുവിലുള്ള 
ജീവിതത്തില്‍ അവരെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുക. 
അങ്ങനെ അവിടുത്തെ ഹിതം പണിതുയര്‍ത്തുക. സഭയുടെ ഇവ്വിധ 
പ്രവര്‍ത്തനങ്ങളുടെ ആകെത്തുകയാണ്‌ മതബോധനം/വിശ്വാസപരിശീ 
ലനം (മതബോധനം, 4). ഇവിടെ ക്രിസ്തുവിന്റെ ശരീരമായ സഭ വിശ്വാ 
സപരിശീലന (AAIWOIENOS പണിതുയര്‍ത്തപ്പെടുന്നു. ചോദ്യം നമ്മുടെ 
ആത്മപരിശോധനയ്ക്കുള്ളതാണ്‌. ഒരു ആത്മീയ കണക്കെടുപ്പിന്‌ 
(Spiritual Auditing) നാം മുതിരുകയാണെങ്കില്‍ വിശ്വാസ പരിശീലനം എത്ര 
മാത്രം ഫലദായകമാകുന്നുവെന്ന്‌ നമുക്ക്‌ വ്യക്തമാകും. 


നമ്മുടെ കുട്ടികളും യുവതി-യുവാക്കളും കത്തോലിക്കാ വിശ്വാസ 
ത്തിന്റെ അടിസ്ഥാനപരവും സത്താപരവുമായ ഉള്ളടക്കം തിരിച്ചറിയുകയും 
യേശു കര്‍ത്താവില്‍ രക്ഷകനും നാഥനുമായി ഏറ്റുപറയുകയും ചെയ്യുന്ന 
ഒരു പ്രകിയ നമ്മുടെ വിശ്വാസപരിശീലനത്തില്‍ നടക്കണം. ഓരോ കാല 
ഘട്ടത്തിലും നമ്മുടെ മുന്നിലുള്ള വിശ്വാസ പ്രതിസന്ധിയും അതു 
യര്‍ത്തുന്ന വെല്ലുവിളികളും വ്യക്തമാണ്‌. അതിനാല്‍ കാലഘട്ടത്തിന്റെ 
ആവശ്യമനുസരിച്ച്‌ വിശ്വാസ പരിശീലന വേദികളില്‍ കാലോചിതമായ 
കര്‍മ്മപരിപാടികള്‍ രൂപപ്പെടേണ്ടതുണ്ട്‌. കോവിഡ്‌ കാലം അത്തരം ചില 
ചിന്തകള്‍ നമുക്ക്‌ തരുന്നു. നമ്മുടെ തലമുറയുടെ വിശ്വാസ പ്രതിസന്ധി 
കളില്‍ പരിശുദ്ധാത്മാഭിഷേകത്തിനായി നമുക്ക്‌ പ്രാര്‍ത്ഥിക്കാം. 
അകല്‍ച്ചയുടെ ഈ കാലം നമ്മെ വല്ലാതെ വീര്‍പ്പുമുട്ടിച്ചിരിക്കുന്നു. 
പരസ്പരബന്ധം വല്ലാതെ ഉലഞ്ഞിരിക്കുന്നു. ദൈവവുമായുള്ള ബന്ധം 
കൂടി നഷ്ടപ്പെട്ടാലോ? യാഥാര്‍ത്ഥ്യബോധത്തിലും വിശ്വാസത്തിലും ഉറച്ച്‌ 
നമുക്ക്‌ മുന്നേറാം! ദൈവം നമ്മുടെ പക്ഷത്തെങ്കില്‍ കൊറോണയ്ക്ക്‌ 
ദൈവപൈതലിനെ തോല്‍പ്പിക്കാനാവുമോ? 


ദൈവം അനുഗ്രഹിക്കട്ടെ! 


നിണ = Tn} 


കര്‍ദ്ദിനാള്‍ ബസേലിയോസ്‌ ക്ലീമീസ്‌ 
മേജര്‍ ആര്‍ച്ചുബിഷപ്പ്‌-കാതോലിക്കോസ്‌ 


ക്രൈസ്തവ കാഹളം 2021 ഭ ഫെബ്രുവരി 
WWW. പിടി com 


കവര്‍ സോറി 
[ele] 


റവ. ഡോ. പ്രഭീഷ്‌ ജോര്‍ജ്ജ്‌ 


ആമുഖം 

കത്തോലിക്കാ സഭയുടെ മതബോധനഗ്രന്ഥത്തിന്‌ 
ആമുഖമായി വി. ജോണ്‍ പോള്‍ രണ്ടാമന്‍ മാര്‍പാപ്പാ 
ഇങ്ങനെ കുറിച്ചു: “എല്ലാവരും സുവിശേഷ സന്ദേശം 
അറിയുന്നതിനും സ്വീകരിക്കുന്നതിനും അങ്ങനെ 
ക്രിസ്തുവിന്റെ പൂര്‍ണതയാകുന്ന പക്വതയിലേയ്ക്കു വള 
രുന്നതിനുവേണ്ടി സുവിശേഷവത്ക്കരത്തിനുള്ള ഒരു 
പ്രത്യേക ഉദ്യമം അത്യന്താപേക്ഷിതമാണ്‌.” മതബോധ 
നത്തിന്റെ അത്യന്തിക ലക്ഷ്യം ക്രിസ്തുവിന്റെ പൂര്‍ണ 
തയിലേയ്ക്ക്‌ ഒരു വ്യക്തി വളരുക എന്നതാണ്‌. ഈ 
ലക്ഷ്യപ്രാപ്തിയിലേയ്ക്ക്‌ നമ്മുടെ വിശ്വാസ പരിശീലന 
പ്രക്രിയ സഭാമക്കളെ ആനയിക്കുന്നുണ്ടോ എന്ന ബല 
മായ സംശയത്തിലേയ്ക്ക്‌ ആനുകാലിക അനുഭവങ്ങള്‍ 
നമ്മെ നയിക്കുന്നു. സഭ അനുശാസിക്കുന്ന വിശ്വാസ പരി 
ശീലന പ്രകിയയിലൂടെ കടന്നുപോയ വ്യക്തി കാല്ക്ര 
മത്തില്‍ ക്രിസ്തുവിനേയും ക്രിസ്തീയ വിശ്വാസ 
ത്തെയും തള്ളിപ്പറയുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്ന 
പ്രവണതകള്‍ കൂടിവരുന്ന സാഹചര്യത്തില്‍ നമ്മുടെ 
സഭയുടെ വിശ്വാസ പരിശീലന പരിപാലനത്തെക്കുറി 
ച്ചുള്ള ഒരു ആത്മവിചിന്തനം അനിവാര്യമാണ്‌. 


വിശ്വാസ പരിശീലനം 
സഭയുടെ അടിസ്ഥാന ദതൃം 


ഒരു വ്യക്തിയെ വിശ്വാസത്തില്‍ ജനിപ്പിക്കുക മാത്ര 
മല്ല, ആ വിശ്വാസത്തില്‍ വളര്‍ത്തുക എന്ന ചുമതലകൂടി 
സഭയില്‍ നിക്ഷിപ്തമായിരിക്കുന്നു. വിശ്വാസത്തിന്റെ 
ബാലപാഠങ്ങള്‍ അഭ്യസിപ്പിക്കുന്നതിലൂടെ പ്രാര്‍ത്ഥനാ 
ജീവിതത്തിലേയ്ക്കും (ക്രിസ്‌തു Ch (BIA) OM AIM 
ആത്മീക ജീവിതത്തിലേയ്ക്കും ഒരു കുഞ്ഞിനെ കൈപി 
ടിച്ചുയര്‍ത്തുന്നതാണ്‌ വിശ്വാസ പരിശീലനം. ഇത്‌ വെറു 
മൊരു ബൌദ്ധിക പരിശീലനമല്ല; മറിച്ച്‌ വ്യക്തിത്വ രൂപീ 
കരണ പ്രകിയയാണ്‌. “ഇനിമേല്‍ ഞാനല്ല മറിച്ച്‌ 
ക്രിസ്തുവാണ്‌ എന്നില്‍ ജീവിക്കുന്നത്‌” (ഗല 2:20). എന്ന 
വി. പൌലോസ്‌ ശ്ലീഹായുടെ മനോഭാവത്തിലേയ്ക്ക്‌ വള 
രുമ്പോഴാണ്‌ ഈ പരിശീലന പ്രക്രിയ ഒരു വ്യക്തിയില്‍ 


8 ക്രൈസ്തവ കാഹളം 2021 ഭ ഫെബ്രുവരി 


ഒലര്രസ്തവ 


വിശ്വാസ 
പ്രിശിലനം: 
ഒരു പ്യനര്‍വ്വായന 


www.malankaralibrary.com 


൫6(കസ്നല 


പൂര്‍ണമാകുന്നത്‌. ക്രിസ്തുവിന്റെ മനോഭാവം നമ്മില്‍ 
രൂപപ്പെടുന്ന ്രക്രിയയാണ്‌ വിശ്വാസ പരിശീലനം. അതാ 
യത്‌ സുവിശേഷങ്ങളില്‍ വെളിവാകുന്ന ക്രിസ്തുവിന്റെ 
മനഃസാക്ഷി ഒരാളില്‍ രൂപീകൃതമാകുമ്പോള്‍ ആ വ്യക്തി 
യുടെ വിശ്വാസ പരിശീലനം പക്വത പ്രാപിക്കുന്നു. 


സഭാമക്കളെക്കുറിച്ചുള്ള പൌലോസ്‌ അപ്പസ്തോലന്റെ 
ആകുലത പ്രധാനമായും വിശ്വാസരൂപീകരണത്തെ 
സംബന്ധിച്ചായിരുന്നു. ജാഗ്രതയുള്ള ഒരു അജപാലകന്റെ 
മനോഭാവത്തോടെ വി. ശ്ലീഹാ ഇപ്രകാരം കുറിച്ചു “നിങ്ങ 
ളില്‍ ക്രിസ്തു രൂപീകൃതമാകുന്നതുവരെ ഞാന്‍ ഈറ്റു 
നോവ്‌ അനുഭവിക്കുന്നു.” (ഗല 4:19). ഒരു കുഞ്ഞിനു 
ജന്മം നല്‍കാന്‍ ഈറ്റുനോവനുഭവിക്കുന്ന അമ്മ 
യെപ്പോലെ ഒരു വിശ്വാസിയില്‍ ക്രിസ്തു രൂപീകൃതമാ 
കുന്നതിന്റെ ഉത്തരവാദിത്വം ഓരോ ഇടവക കൂട്ടായ്മയും 
ഏറ്റെടുക്കണം. ഇടവകയില്‍ ഈ ദൈവീക ഉത്തരവാ 
ദിത്വം പങ്കുവയ്ക്കാന്‍ വിളി ലഭിച്ചവരാണ്‌ മാതാപിതാ 
ക്കളും, അജപാലകരും, വിശ്വാസ പരിശീലകരും. അവര്‍ 
തങ്ങളുടെ വിളിയുടെ ശ്രേഷ്ഠത മനസിലാക്കി പൂര്‍ണ്ണ 
മനസ്സോടെയും പരസ്പര സഹകരണത്തോടെയും പങ്കാ 
ളികളാകുമ്പോള്‍ വിശ്വാസ പരിശീലന പ്രക്രിയ ക്രിയാ 
ത്മകവും ഫലവത്തായും തീരുന്നു. 


കാലത്തിന്റെ സൂചനകള്‍ 


കുഞ്ഞുനാളില്‍ വിശ്വാസ സത്യങ്ങള്‍ പഠിച്ച ഒരു 
വ്യക്തി തുടര്‍ന്ന്‌ തന്റെ ജീവിതത്തില്‍ വ്യക്തിപരമായോ 

കുടുംബമായോ തീരുമാനങ്ങളെ ടുക്കുമ്പോള്‍ ഈ 

വിശ്വാസ സത്യങ്ങളെ അവലംബിക്കുന്നുണ്ടോ എന്ന്‌ നാം 

സംശയിക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിന്റെ മനോഭാവം 
രൂപീകരിക്കാത്ത വിശ്വാസ പരിശീലനം പരാജയമാണ്‌. 

ഈ യാഥാര്‍ത്ഥ്ത്തിന്റെ ഉള്ളര്‍ത്ഥങ്ങളി ലേയ്ക്ക്‌ 

വിരല്‍ചുണ്ടുന്ന പ്രസക്തമായ ചില ചോദ്യങ്ങള്‍: 

1. ജീവന്റെ മൂല്യം, കുടുംബ ബന്ധങ്ങളുടെ പവിത്രത, 
സാമൂഹിക പ്രതിബദ്ധത, എന്നിവയെക്കുറിച്ചുള്ള 
സഭയുടെ പ്രബോധനങ്ങള്‍ എത്രമാത്രം നമ്മുടെ 
യുവതലമുറയെ സ്വാധീനിക്കുന്നുണ്ട്‌? 


2. മനുഷ്യ ജീവനെ സംബന്ധിച്ചുള്ള പ്രതിസന്ധി (ഉദാ: 
കുഞ്ഞുങ്ങളുടെ ജനനം, ഗര്‍ഭസ്ഥ ശിശുവിന്റെ 
ജീവന്‍, നിത്യരോഗത്തിനോ മാരകരോഗത്തിനോ 
അടിമയായ ഒരു വ്യക്തിയുടെ ജീവന്‍, കിടപ്പു രോഗി 
കളായ വൃദ്ധജനങ്ങള്‍ തുടങ്ങിയവയെ സംബന്ധി 
ച്ചുള്ള പ്രശ്നങ്ങളില്‍) ഉണ്ടാകുമ്പോള്‍ ഡോക്ടറുടെ 
മാര്‍ഗനിര്‍ദേശങ്ങള്‍ മാ്രമാണോ നാം പരിഗണിക്കൂ 
ന്നത്‌? 

3. ജീവിതത്തില്‍ അടിസ്ഥാനപരമായ തെരഞ്ഞെടുപ്പ്‌ 
(പഠനം, തൊഴില്‍, വിവാഹം, മുതലായവ) നടത്തു 
മ്പോള്‍ ക്രിസ്തീയ വിശ്വാസത്തിന്‌ പ്രാധാന്യം 
നല്‍കാന്‍ നമുക്ക്‌ കഴിയുന്നുണ്ടോ? 


4. ഈ ലോകത്തിന്റെ പ്രബോധനങ്ങളും സുവിശേഷ 
പ്രബോധനങ്ങളും വ്യത്യസ്തമാകുമ്പോള്‍ സുവി 
ശേഷ മൂല്യങ്ങളെ മുറൂകെപ്പിടിക്കാന്‍ നാം തയ്യാ 
റാണോ? 


5. സനാതന ക്രിസ്തീയ മൂല്യങ്ങള്‍ പരസ്യമായി 
സാക്ഷ്യ പ്പെടുത്താന്‍ പൊതുസമൂഹത്തില്‍ 
പ്രവര്‍ത്തിക്കുന്ന ക്രിസ്ത്യാനികള്‍ക്ക്‌ സാധിക്കു 
ന്നുണ്ടോ? 

6. പന്ത്രണ്ടാം ക്ലാസുവരെ വിശ്വാസ പരിശീലനം ലഭിച്ച 
യുവജനങ്ങള്‍ വിശ്വാസനിരാസത്തിലേയ്ക്കും യുക്തി 
വാദത്തിലേയ്ക്കും വഴുതി വീഴുന്നത്‌ എന്തുകൊണ്ട്‌? 


7. വിവാഹജീവിതത്തിലേയ്ക്ക്‌ പ്രവേശിക്കുന്ന പുതു 
തലമുറയ്ക്ക്‌ നമ്മുടെ സഭയുടെ വിശ്വാസ പൈതൃകം 
കൈമാറുന്നതില്‍ നമ്മുടെ കുടുംബങ്ങള്‍ക്ക്‌ വീഴ്ച 
സംഭവിക്കുന്നത്‌ എന്തുകൊണ്ട്‌? 

8. നാം ആയിരിക്കുന്ന സഭയുടെ വിശ്വാസ സംരക്ഷ 
ണത്തില്‍ നാം വേണ്ടത്ര തീക്ഷ്ണത കാണിക്കു 
ന്നുണ്ടോ? 

9. സഭയ്‌ക്കെതിരെ വരുന്ന ആരോപണങ്ങളില്‍ സഭ 
യുടെ നിലപാടുകളെ സ്വീകരിക്കുന്നതില്‍ നമ്മുടെ 
സഭാമക്കള്‍ക്ക്‌ തുറവിയുണ്ടോ? അതുപോലെ, 
പൊതുസമൂഹത്തിലുണ്ടാകുന്ന വിഷയങ്ങളെ വിശ്വാ 
സസത്യങ്ങളുടെ വെളിച്ചത്തില്‍ വിലയിരുത്തി സ്വീക 
രിക്കാന്‍ നമ്മുടെ സഭാമക്കള്‍ക്ക്‌ സാധിക്കുന്നുണ്ടോ? 


10. നമ്മുടെ രാഷ്ട്രബോധവും സാമൂഹിക പ്രതിബദ്ധ 
തയും നിശ്ചയിക്കുന്നത്‌ ഭരണാധികാരികളുടേയോ 
രാഷ്ട്രീയ നേതാക്കളുടെയോ വാക്കുകള്‍ മാത്രമാ 
ണോ? 


11. അനേകം വര്‍ഷം വിശ്വാസ പഠിച്ചിട്ടും പ്രാര്‍ത്ഥിക്കാന്‍ 
സാധിക്കുന്നുണ്ടോ? 


12. വിശ്വാസം ഏതു സാഹചര്യത്തിലും ജീവിക്കാന്‍ 
നമ്മുടെ വിശ്വാസി ഗണത്തെ നാം പരിശീലിപ്പി 
ക്കുന്നുണ്ടോ? 

ഈ ചോദ്യങ്ങള്‍ ഇക്കാലഘട്ടത്തിലെ വിശ്വാസ പ്രതി 
സന്ധിയുടെ ചില മേഖലകളിലേയ്ക്ക്‌ വിരല്‍ചുണ്ടു 
മ്പോള്‍ അടിയന്തിര പ്രാധാന്യത്തോടെ നമ്മുടെ വിശ്വാസ 
പരിശീലന പ്രക്രിയയെക്കുറിച്ച്‌ പുനര്‍വിചിന്തനം നട 
ത്തേണ്ടതാണ്‌. നമ്മുടെ വിശ്വാസ പരിശീലന പ്രക്രിയ 
യെക്കുറിച്ച്‌ ഗൌരവമായി ചിന്തിക്കുകയും കൂട്ടായി ആലോ 
ചിക്കുകയും ചെയ്യേണ്ടത്‌ അനിവാര്യമാണ്‌. 


ജീവിക്കുകയും ആഘോഷിക്കുകയും 
ചെയ്യുന്ന വിശ്വാസം 


പൌരസ്ത്യ പാരമ്പര്യത്തില്‍ വിശ്വാസ പരിശീലന 
ദൈവശാസ്ത്രം സമഗ്രമായി പറഞ്ഞാല്‍: വിശ്വസിക്കു 
ന്നത്‌ ആഘോഷിക്കുകയും, ആഘോഷിക്കുന്നത്‌ വിശ്വ 
സിക്കുകയും, ആഘോഷിക്കുകയും വിശ്വസിക്കുകയും 
ചെയ്യുന്നത്‌ ജീവിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിഗത 
സഭയാണ്‌ മലങ്കര സുറിയാനി കത്തോലിക്കാ സഭ. 
നമ്മുടെ വിശ്വാസ പരിശീലനവും പഠനവും ലക്ഷ്യം 
വയ്ക്കുന്നത്‌ വിശ്വാസത്തിന്റെ അര്‍ത്ഥപൂര്‍ണമായ 
ആഘോഷവും കൃപാപൂര്‍ണമായ ജീവിതവുമാണ്‌. 
ആഘോഷങ്ങളില്‍ നിന്ന്‌ ജീവിതത്തിലേയ്ക്കും ജീവിത 
ത്തില്‍ നിന്ന്‌ ആഘോഷത്തിലേയ്ക്കുമുള്ള നിരന്തരമായ 


ക്രൈസ്തവ കാഹളം 2021 ഭ ഫെബ്രുവരി 


9 
www.malankaralibrary.com 


ഗമനം നമ്മുടെ ആത്മീക ജീവിതത്തില്‍ നടക്കണം. ഈ 
പ്രയാണത്തിന്‌ വിഘ്നം നേരിടുന്നു എന്നതാണ്‌ നാം 
അഭിമുഖീകരിക്കുന്ന ആനുകാലിക പ്രതിസന്ധി. പഠി 
ച്ചതും ആഘോഷിക്കുന്നതുമായ വിശ്വാസം ജീവിത 
ത്തില്‍ അനുവര്‍ത്തിക്കാനുള്ള വിമുഖത യുവതലമുറ 
യില്‍ കൂടിക്കൂടി വരുന്നു. ആരാധനജീവിതം ആഘോഷ 
൦ മാ്തമായി ചുരുങ്ങി പോകുന്ന പ്രവണത വിശ്വാസ 
ജീവിതത്തെ പരിപോഷിപ്പിക്കുകയില്ല എന്ന്‌ നാം തിരി 
ച്ചറിയണം. 


വിശ്വാസ പരിശീലനം ഗാര്‍ഹിക സഭയില്‍ 


ജീവിതത്തിന്റെ സമഗ്രതയില്‍ വിശ്വാസം സ്വീകരി 
ക്കാന്‍ നാം പഠിക്കണം. ദൈവാലയത്തിന്റെ ചുമരു 
കള്‍ക്കുള്ളില്‍ ഒതുങ്ങിപ്പോകുന്ന ഒരു സഭാ ജീവിതമാ 
യിരിക്കരുത്‌ നമ്മുടെ വിശ്വാസ ജീവിതം. കുടുംബങ്ങളെ 
ഗാര്‍ഹിക സഭയായി നാം വിശേഷിപ്പിക്കുമ്പോള്‍ വിശ്വാസ 
പരിശീലനം ഏറ്റവുമധികം നടക്കേണ്ട വേദിയായി 
നമ്മുടെ കുടുംബങ്ങള്‍ മാറണം. മാതാപിതാക്കള്‍ കുടും 
ബങ്ങളില്‍ വിശ്വാസ പ്രബോധകരായി സ്വയം മാറണം. 
വിശ്വാസത്തിന്റെ ബൌദ്ധിക പരിശീലനമല്ല, മറിച്ച്‌ കൂടെ 
യായിരുന്നു ജീവിക്കുന്ന പ്രബോധനരീതി നമ്മുടെ കുടും 
ബങ്ങളില്‍ നാം വളര്‍ത്തണം. കുടുംബജീവിതത്തിന്റെ 
സമസ്ത മേഖലകളിലും വിശ്വാസം ജീവിക്കാന്‍ കുടും 
ബാംഗങ്ങള്‍ പരിശ്രമിക്കുമ്പോള്‍ പുതുതലമുറ സ്വാഭാ 
വികമായി വിശ്വാസ ജീവിതത്തിലേയ്ക്ക്‌ ഉള്‍ചേര്‍ക്കപ്പെ 
ടുന്നു. ഭവനങ്ങളില്‍ അദൃശ്യനായി സന്നിഹിതനായി 
രിക്കുന്ന ക്രിസ്തുവിന്റെ സാന്നിദ്ധ്യം അനുഭവവേദ്യമാ 
ക്കാന്‍ കുടുംബാംഗങ്ങള്‍ ബോധപൂര്‍വമായ പരിശ്രമം 
നടത്തണം. 


10 ക്രൈസ്തവ കാഹളം 2021 ഭ ഫെബ്രുവരി 


ഒലക്രസ്തവ 


കുടുംബങ്ങളില്‍ ഭൌതീക 
ജീവിതവും വിശ്വാസവും 
വേര്‍തിരിച്ചു കാണുന്ന പ്രവ 
ണതയാണ്‌ വിശ്വാസ പരിശീ 
ലനത്തിലെ ആദ്യത്തെ പ്രതി 
സന്ധി. കുഞ്ഞുങ്ങളുടെ 
ശാരീരിക വളര്‍ച്ചയിലും 
ബരദ്ധിക പരിശീലനത്തി 
ലും കൊടുക്കുന്ന ശ്രദ്ധയോ 
നിഷ്ഠയോ വിശ്വാസ പരിശീ 
ലനത്തില്‍ നല്‍കാന്‍ മാതാ 
പിതാക്കള്‍ ശ്രമിക്കുന്നു 
ണ്ടോ? സ്കൂള്‍-കോളേജ്‌ 
പഠനത്തിലെ സംശയ നിവാ 
രണത്തിന്‌ നാം കാണി 
ക്കുന്ന ജാത വിശ്വാസ 
സംബന്ധമായ അവരുടെ 
സംശയനിവാരണത്തില്‍ 
കാണിക്കാറില്ല. ബൌദ്ധിക 
പഠനത്തില്‍ കൂടെയായി 
രുന്നു അവരെ സഹായി 
ക്കുന്ന മാതാപിതാക്കള്‍ 
വിശ്വാസ പഠനത്തില്‍ അ 
ത്തരം താല്‍പര്യം പ്രകടിപ്പിക്കാറില്ല. ഭൂരിപക്ഷം കുടുംബ 
ങ്ങളിലും പ്രാര്‍ത്ഥനാ ജീവിതം ഒരു ദിവസത്തെ അല്പസമ 
യത്തെ സന്ധ്യാപ്രാർത്ഥന മാത്രമായി ചുരുങ്ങി പോകുന്നു 
ണ്ട്‌. കുഞ്ഞുങ്ങളെ വിശ്വാസത്തില്‍ അനുധാവനം ചെയ്യുന്ന 
വരായി നമ്മുടെ മാതാപിതാക്കള്‍ മാറാത്തിടത്തോളം കുടും 
ബങ്ങളിലെ വിശ്വാസ പരിശീലനം അപൂര്‍ണമായിരിക്കും. 


വിശ്വാസചിന്തയിലെ തെറ്റായ പ്രവണതകള്‍ 


ആനുകാലിക സഭാ ജീവിതത്തിലെ ചിന്തകളിലും 
പ്രവര്‍ത്തന ശൈലികളിലും കടന്നു വന്ന തെറ്റായ പ്രവ 
ണതകള്‍ നമ്മുടെ വിശ്വാസ ജീവിതത്തെ ആഴത്തില്‍ 
സ്വാധീനിച്ചിട്ടുണ്ട്‌. നാം വര്‍ഷങ്ങളോളും നല്‍കിയ വിശ്വാ 
സത്തെക്കാള്‍ അവരെ സ്വാധീനീക്കുന്ന ചിന്താധാരകള്‍ 
ഇന്ന്‌ പൊതു സമൂഹത്തില്‍ നിരവധിയാണ്‌. പലപ്പോഴും 
യുവജനങ്ങള്‍ അത്തരം ചിന്താധാരകള്‍ക്കുവശപ്പെട്ട്‌ 
തെറ്റായ മാര്‍ഗത്തിലൂടെ ചരിക്കുകയും കാല്രകമത്തില്‍ 
വിശ്വാസ സത്യങ്ങള്‍ നിഷേധിക്കുകയും വിശ്വാസ 
ജീവിതം ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. 


ദൈവരാജ്യം V/s 
സോഷ്യലിസം 


യേശു പ്രഖ്യാപിച്ചു: “സമയം പൂര്‍ത്തിയായി, ദൈവ 
രാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച്‌ സുവിശേഷ 
ത്തില്‍ വിശ്വസിക്കുവിന്‍” (മര്‍ക്ക 1:15). ഭൂമിയില്‍ ദൈവ 
രാജ്യം പണിയാനായി നാം വിളിക്കപ്പെട്ടി രിക്കുന്നു. 
എന്നാല്‍ ദൈവരാജ്യത്തെ സോഷ്യലിസമായി അവതരി 
പ്പിക്കുന്ന പ്രത്യേയ ശാസ്ത്രങ്ങള്‍ യുവജനങ്ങള്‍ക്കിടയില്‍ 
സ്വാധീനം വര്‍ദ്ധിപ്പിക്കുമ്പോള്‍, ദൈവത്തിന്റെ സര്‍വാധി 
കാരം അംഗീകരിക്കുകയും അതനുസരിച്ചു ജീവിക്കുകയും 
ചെയ്യുന്ന ദൈവജനത്തിന്റെ കൂട്ടായ്മയാണ്‌ സഭയെന്ന 


www.malankaralibrary.com 


൫6(കസ്നല 


ബോധ്യം നാം പകര്‍ന്നു നല്‍കണം. പരോപകാര പ്രവൃ 
ത്തികള്‍ മാത്രം ചെയ്യുന്നതിലൂടെ ദൈവരാജ്യം ഈ ഭൂമി 
യില്‍ സ്ഥാപിക്കാമെന്ന സോഷ്യലിസത്തിന്റെ തത്വ 
ശാസ്ത്രം പലപ്പോഴും നമ്മെ തെറ്റിധരിപ്പിക്കാറുണ്ട്‌. പല 
യുവജനങ്ങളുടേയും മനസിലെ ചിന്ത ദൈവരാജ്യം വെറു 
മൊരു സാമൂഹിക വ്യവസ്ഥിതി മാത്രമാണെന്നാണ്‌. 
ദൈവീക കാര്യങ്ങള്‍ അനീതിപരവും മനുഷ്യത്വരഹിത 
വുമാണെന്ന മാധ്യമങ്ങളുടെ പരസ്യപ്രകടനങ്ങള്‍ ഈ 
തെറ്റായ ചിന്തകളെ ഈട്ടിയുറപ്പിക്കണം. ദൈവരാജ്യ 
ത്തിന്റെ മൂല്യങ്ങള്‍ ജീവിക്കുന്നവരായി നമ്മുടെ ജനത്തെ 
നാം പരിശീലിപ്പിക്കണം. 


മതാത്മകത V/S പരോന്മുഖത 


മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവമാണ്‌ ദൈവോന്മുഖ 
ത. മനുഷ്യനിലെ ദൈവോന്മുഖതയുടെ ദൃശ്യമായ അട 
യാളമാണ്‌ മതാത്മകത. ദൈവത്തോടുള്ള ഒരു വ്യക്തി 
യുടെ കടമയുടെ തുടര്‍ച്ചയാണ്‌ അപരനോടുള്ള നമ്മുടെ 
പ്രതിബദ്ധത. ഇത്‌ പരസ്പര പൂരകങ്ങളാണ്‌. എന്നാല്‍ 
മതപരമായ കടമകള്‍ സൌകര്യപൂര്‍വം വിസ്മരിച്ചിട്ട്‌ 
സാമുഹിക പ്രതിബദ്ധത ആഘോഷിക്കുന്ന ഒരു തല 
മുറ ഇവിടെ വളര്‍ന്നു വരുന്നുണ്ട്‌ എന്ന കാര്യം നാം 
വിസ്മരിക്കരുത്‌. അവര്‍ പ്രാര്‍ത്ഥനയ്ക്കു പകരം ദാന 
ധര്‍മ്മം നല്ലതാണെന്ന്‌ പറയുന്നു. ദൈവാലയങ്ങളി 
ലേയ്ക്ക്‌ പോകുന്നതിനേക്കാള്‍ അനാഥാലയങ്ങള്‍ 
സന്ദര്‍ശിക്കുന്നതിനെ പ്രോത്സഹിപ്പിക്കുന്നു. നീതിബോധ 
ത്തിനു പകരം ഓഈദാര്യത്തെക്കുറിച്ച്‌ സംസാരിക്കുന്നു. 
സ്വന്തം മാതാപിതാക്കളെ ബഹുമാനിക്കുന്നത്‌ കുറവായി 
കണ്ടിട്ട്‌ വയോധിക മന്ദിരങ്ങള്‍ സന്ദര്‍ശിക്കുന്നു. ഭവന 
ത്തിലെ യാതൊരു ഉത്തരവാദിത്വവും ഏറ്റെടുക്കാത്ത 
അവര്‍ സംഘടനകളിലും ക്ലബ്ബുകളിലും സജീവമാകുന്നു. 
നമ്മുടെ സഭയില്‍ ഭക്തസംഘടനകളും കൂട്ടായ്മകളും 
വിഭാവനം ചെയ്യുന്ന വിശ്വാസ പരിശീലന പരിപാടികളില്‍ 
പലതും ചാരിറ്റിക്ക്‌ അമിത്രപാധാന്യം കൊടുക്കുമ്പോള്‍ 
മതാത്മകതയ്ക്ക്‌ പകരം ഉപവി പ്രവര്‍ത്തികളെ പ്രതി 
ഷ്ഠിക്കുന്നുണ്ടെന്ന വസ്തുത നാം വിസ്മരിക്കരുത്‌. ഇത്‌ 
വിശ്വാസ ജീവിതത്തോടുള്ള വികലമായ സമീപനമാണ്‌. 
സ്വാതന്ത്ര്യം V/S എന്തുംചെയ്യാനുള്ള ആവേശം 


നിയമങ്ങളും നിയന്ത്രണവുമില്ലാത്ത സ്വാതന്ത്ര്രചിന്ത 
കള്‍ പ്രചരിപ്പിക്കുന്ന ആധുനിക എപ്പിക്ക്യൂറിയന്‍ ദര്‍ശ 
നങ്ങള്‍ പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തിസ്വാത്ര്രൃയ ചിന്ത 
ഇന്ന്‌ പൊതു സമൂഹത്തില്‍ വര്‍ദ്ധിച്ചുവരുന്നു. അവര്‍ 
അവകാശപ്പെടുന്നത്‌ നൈമിഷിക സുഖം ആസ്വദിക്കാ 
നുള്ള സ്വാതന്ത്രമാണ്‌. അത്തരം സുഖം തേടിയുള്ള 
സ്വാതന്ത്ര്യം നമ്മെ നയിക്കുന്നത്‌ ജീവനിലേയ്ക്കല്ല; 
മറിച്ച്‌ മരണത്തിലേയ്ക്കാണ്‌. ക്രിസ്തു പറയുന്നു, 
“നിങ്ങള്‍ സത്യം അറിയുകയും, സത്യം നിങ്ങളെ സ്വത 
ന്ത്രരാക്കുകയും ചെയ്യും.” (യോഹ 8:32). നിത്യസത്യ 
മായ ക്രിസ്തുവിലാണ്‌ നാം യഥാര്‍ത്ഥ സ്വാതന്ത്ര്യം 
അനുഭവിക്കുന്നത്‌. ആധുനിക ലോകം പ്രചരിപ്പിക്കുന്ന 
ഉപഭോഗവാദം, വ്യക്തിമാഹാത്മ്യവാദം, ഭാതീകവാദം, 
സാമ്പത്തികവാദം, തീവ്രവാദം, വിഭാഗീയവാദം, വര്‍ഗീയ 
വാദം, മുതലായവ ഇന്ദ്രിയസുഖദായകമായ കാര്യങ്ങളെ 


യാഥാര്‍ത്ഥ്യമെന്നും സത്യമെന്നും വ്യാഖ്യാനിക്കുന്നു. 
വിശ്വാസ പരിശീലനം നിത്യസത്യമായ ക്രിസ്തുവിനെ 
അറിയാനും ക്രിസ്തുവില്‍ ലഭ്യമായ സ്വാതന്ത്ര്യം അനു 
ഭവിക്കാനും ഒരു വ്യക്തിയെ സഹായിക്കണം 


വിശ്വാസ പരിശീലനം എന്തായിരിക്കണം? 


കുഞ്ഞുങ്ങളുടെ വിശ്വാസ പരിശീലനത്തിനു 
നല്‍കുന്ന ഗൌരവം യുവജനങ്ങളുടെ വിശ്വാസ പരിശീല 
നത്തില്‍ നാം നല്‍കുന്നുണ്ടോ എന്ന ബലമായ സംശയം 
രൂപപ്പെട്ടു വരികയാണ്‌. വിശ്വാസനിരാസം യുവത്വ 
ത്തിന്റെ മുഖമുദ്രയായി മാറിയിരിക്കുന്നു. വിശ്വാസസത്യ 
ങ്ങള്‍ യുക്തിഭ്രദമല്ലായെന്നും, അതു പ്രയോജന രഹിത 
മെന്നും ഭൂരിപക്ഷം യുവജനങ്ങളും തെറ്റായി ധരിച്ചു വച്ചി 
രിക്കുകയാണ്‌. യുവജനങ്ങളുടെ മതബോധന ഗ്രന്ഥമായ 
യൂക്കാറ്റ്‌ പ്രസിദ്ധീകരിച്ചുകൊണ്ട്‌ പരി. ബനഡിക്ട്‌ 16-9 
മന്‍ മാര്‍പാപ്പാ ആമുഖമായി കുറിച്ചിട്ടു; “ഈ മതബോ 
ധന ഗ്രന്ഥം നിങ്ങളെ സന്തോഷിപ്പിക്കാന്‍ വേണ്ടി രചിച്ച 
തല്ല. ഇത്‌ നിങ്ങളുടെ ജീവിതം എളുപ്പമുള്ളതാക്കുകയി 
ല്ല. എന്തെന്നാല്‍. നിങ്ങള്‍ക്ക്‌ ഒരു പുതിയ ജീവിതമുണ്ടാ 
കണമെന്ന്‌ ഇത്‌ ആവശ്യപ്പെടുന്നു.” വിശ്വാസ ജീവിതം 
ലളിതമായ ജീവിതമല്ല. അത്‌ താല്‍ക്കാലിക സന്തോഷം 
പ്രധാനം ചെയ്യുന്നതുമല്ല. മറിച്ച്‌, ഒരു പുതുജീവിതത്തി 
ലേയ്ക്ക്‌ നയിക്കുന്നതാണ്‌. അതിനാല്‍ ആവേശത്തോടും 
സ്ഥിരോത്സാഹത്തോടും വിശ്വാസം പഠിക്കാന്‍ യുവജന 
ങ്ങള്‍ പരിശ്രമിക്കണമെന്ന്‌ മാര്‍പാപ്പാ ഓര്‍മപ്പെടുത്തുന്നു 
. യുവജനങ്ങളില്‍ ആവേശം ജനിപ്പിക്കുന്ന രീതിയില്‍ 
വിശ്വാസ പ്രബോധനം നടത്താന്‍ നാം ശ്രദ്ധിക്കണം. 
അതുപോലെ, സ്ഥിരതയോടെ വിശ്വാസം ജീവിക്കാന്‍ 
നാം അവരെ പരിശീലിപ്പിക്കണം. 


വിശ്വാസ പരിശീലനം ആതൃന്തികമായി ഒരു 
വ്യക്തിയെ നയിക്കേണ്ടത്‌ ചില ബോധ്യങ്ങളിലേയ്ക്കും 
ചില അടിസ്ഥാന മനോഭാവങ്ങളിലേയ്ക്കുമായിരിക്കണം. 
ക്രിസ്തുവിന്റെ സൌഹൃദം 

ദൈവപുത്രനായ ക്രിസ്തു സ്വര്‍ഗത്തില്‍ നിന്നിറങ്ങി 
വന്നത്‌ നമ്മിലൊരുവനാകാനും ഒരു സുഹൃത്തിനെപ്പോലെ 
നമ്മോടുകുടെ ആയിരിക്കാനുമാണ്‌. വി. വേദപുസ്തക 
വിവരണത്തില്‍ കര്‍ത്താവിന്റെ സജീവമായ സരഹൃദവ 
ലത്തില്‍ പന്ത്രണ്ടുപേര്‍ മാത്രമല്ല ധാരാളംപേരുണ്ടായി 
രുന്നു എന്നു കാണാം. അവര്‍ അവനോടൊപ്പം കാല്‍നട 
യാത്രചെയ്തു. രാത്രിയും പകലും അവനോടൊപ്പം വസി 
ച്ചു. കരയിലും വെള്ളത്തിലും അവനോടൊപ്പം യാത്രചെ 
യ്തു. അവര്‍ അവനെ ശ്രവിക്കുകയും അവനോട്‌ സംഭാ 
ഷിക്കുകയും ചെയ്തു. ഭക്ഷണം മാത്രമല്ല അവരുടെ ചിന്ത 
കളും അവര്‍ അവനോട്‌ പങ്കുവച്ചു. സിനഗോഗുകളി 
ലേയ്ക്കു മാത്രമല്ല പാവപ്പെട്ടവരുടേയും രോഗികളുടേയും 
ആവശ്യക്കാരുടേയും അവഗണിക്കപ്പെട്ടവരുടേയും ഭവന 
ങ്ങളിലേയ്ക്ക്‌ അവര്‍ അവനെ അനുധാവനം ചെയ്തു. 
അവര്‍ അവന്റെ സഹായം നേടുകമാത്രമല്ല അവന്റെ നാമ 
ത്തില്‍ മറ്റുളളവരെ സഹായിക്കാനും സന്നദ്ധരായിരുന്നു. 
അവര്‍ അവന്റെ കൂട്ടുവേലക്കാരായിരുന്നു. 

ക്രിസ്തുവിന്റെ സൌഹൃദത്തിലാവുക ഒരു അനുഗ്ര 
ഹവും അതുപോലെ വെല്ലുവിളിയുമാണ്‌. “സൌഹൃദം 


ക്രൈസ്തവ കാഹളം 2021 ഭ ഫെബ്രുവരി 11 


www .malankaralibrary.com 


ദൈവത്തില്‍ നിന്നു ജീവിതത്തില്‍ ലഭിക്കുന്ന ഒരു സമ്മാ 
നവും കൃപയുമാണ്‌.” (പോപ്പ്‌ ഫ്രാന്‍സിസ്‌, ക്രിസ്തു 
ജീവിക്കുന്നു, 151.) മാമോദീസായിലൂടെ ഒരാള്‍ ക്രിസ്തു 
വുമൊത്തുള്ള ഒരു പുതുജീവിതം ആരംഭിക്കുകയും 
അവന്റെ തിരുശരീര രക്തങ്ങള്‍ സ്വീകരിക്കുന്നതിലൂടെ 
അവനോടൊപ്പമുള്ള സ്നേഹബന്ധം ദിനംപ്രതി നവീക 
രിക്കുകയും ചെയ്യുന്നു. ്രിസ്തുമായുള്ള സൌഹൃദം 
മാലാഖമാരും വിശുദ്ധരുമായുള്ള സൌഹൃത്തിലേയ്ക്ക്‌ 
നമ്മെ നയിക്കുന്നു. അതിലൂടെ നാം വിശുദ്ധിയുടെ ഒരു 
ജീവിതത്തിലേയ്ക്ക്‌ പ്രവേശിക്കുന്നു. ഇതൊരു വെല്ലുവി 
ളിയാണ്‌ കാരണം എല്ലാവര്‍ക്കും ഈ പുതിയ ജീവിത 
ക്രമത്തിലേയ്ക്ക്‌ പ്രവേശിക്കാന്‍ സാധ്യമല്ല. വിശ്വാസ പരി 
ശീലനം വിശുദ്ധിയുടെ പാതയിലൂടെ പ്രയാണം ചെയ്യാന്‍ 
യുവജനങ്ങളെ പ്രാപ്തരാക്കണം. 


സഭാത്മുക മനോഭാവം 


ക്രിസ്തുവിന്റെ മാതീക ശരീരമായ തിരുസഭ 
വിശ്വാസികളുടെ മാതാവാണ്‌. വിശ്വാസത്തില്‍ നമ്മെ 
ജനിപ്പിക്കുന്നതും വളര്‍ത്തുന്നതും സഭയാണ്‌. അതിനാല്‍ 
വിശ്വാസ പരിശീലനത്തിലൂടെ ക്രിസ്തുവിന്റെ മനോഭാ 
വത്തില്‍ വളരുന്ന വിശ്വാസി സഭാത്മക മനോഭാവവും 
സ്വന്തമാക്കണം. സഭയെക്കൂടാതെ ക്രിസ്തുവില്‍ മാത്രം 
വളരാമെന്ന ചിന്ത വികലമാണ്‌. സഭയുടെ മനോഭാവാം 
വ്യക്തികളില്‍ രൂപപ്പെടുമ്പോള്‍ വിശ്വാസ ജീവിതം അനാ 
യാസകരമാകും. വിശ്വാസ പരിശീലനത്തിലൂടെ സഭാ 
CAA ബോധം വളര്‍ത്തേണ്ടത്‌ അനിവാര്യമാണ്‌. 
പുണ്യങ്ങളുടെ വളര്‍ച്ച 

വിശ്വാസ ജീവിതം പുണ്യ ജീവിതമാണ്‌. വിശ്വാസ 
പരിശീലനത്തിന്റെ ഭാഗമായി ദൈവീക പുണ്യങ്ങളും 
മാനുഷിക പുണ്യങ്ങളും വ്യക്തി ജീവിതത്തില്‍ സ്വായ 
ത്തമാക്കാനും ജീവിക്കാനും നാം പരിശ്രമിക്കണം. 
വിശ്വാസ ജീവിതത്തിലെ മുന്നേറ്റം പുണ്യജീവിതത്തിലെ 
വളര്‍ച്ചകുടെയാണ്‌. നമ്മുടെ വിശ്വാസ പരിശീലനം 
കുഞ്ഞുങ്ങളെ പുണ്യജീവിതത്തിലേയ്ക്ക്‌ നയിക്കുന്നതാ 
യിരിക്കണം. പുണ്യങ്ങള്‍ പൂക്കാത്ത വിശ്വാസം നിര്‍ജ്ജീ 
വമാണെന്ന്‌ നാം തിരിച്ചറിയണം. 
സുവിശേഷ മൂല്യങ്ങളുടെ വളര്‍ച്ച 

വിശ്വാസ പരിശീലനം ദൈവവചന പഠനത്തിന്‌ 
പ്രാധാന്യം കൊടുക്കുമ്പോഴും സുവിശേഷ മൂല്യങ്ങള്‍ 
മനസിലാക്കാനും അത്‌ ഹൃദയത്തില്‍ ഒപ്പിയെടുത്ത്‌ അനു 
ദിനജീവിതത്തില്‍ പ്രാവര്‍ത്തികമാക്കാനും കുഞ്ഞുങ്ങളെ 
സഹായിക്കണം. ജീവിത വളര്‍ച്ചയില്‍ പലപ്പോഴും സുവി 
ശേഷ മൂല്യങ്ങള്‍ വിസ്മരിച്ച്‌ മുന്നോട്ട്‌ പോകുന്നത്‌ നാം 
നിസ്സഹായരായി നോക്കി നില്‍ക്കാറുണ്ട്‌. 


മാനുഷിക മുല്യങ്ങളുടെ പരിശീലനം 


വിശ്വാസ ജീവിതത്തിന്റെ പ്രകടമായ അലങ്കാരമാണ്‌ 
മാനുഷിക മൂല്യങ്ങള്‍. വിശ്വാസ പരിശീലനത്തിന്റെ ഭാഗ 
മായി മാനുഷിക മുല്യങ്ങളിലുള്ള പരിശീലനവും നാം 
നല്‍കണം. മനുഷ്യത്വമില്ലാത്ത ദൈവഭക്തി കപടമാണ്‌. 
യഥാര്‍ത്ഥ ദൈവാരാധന ദൈവസേവനത്തിലേയ്ക്കും 
സഹോദരങ്ങളെ ശുശ്രൂുഷിക്കുന്നതിലേയ്ക്കും നമ്മെ നയി 
ക്കുന്നതായിരിക്കണം. 


12 ക്രൈസ്തവ കാഹളം 2021 ഭ ഫെബ്രുവരി 


ഒ0്രസ്തവ 


പ്രാര്‍ത്ഥനാ ജീവിതം 


വിശ്വാസ ജീവിതം ഒരു വ്യക്തിയെ പ്രാര്‍ത്ഥിക്കാന്‍ 
പരിശീലിപ്പിക്കണം. പഠനം പൂര്‍ത്തിയാക്കുകയും 
എന്നാല്‍ പ്രാര്‍ത്ഥിക്കാന്‍ അറിയാതിരിക്കുകയും ചെയ്യു 
മ്പോള്‍ വിശ്വാസ പരിശീനം അപൂര്‍ണമാണ്‌. ആരാധ 
നാക്രമത്തിലെ പ്രാര്‍ത്ഥനകള്‍ ഉരുവിടാന്‍ മാത്രമല്ല, 
സ്വയം പ്രേരിത പ്രാര്‍ത്ഥന നടത്താനും അഭ്യസിപ്പിക്ക 
ണം. അതിലുപരി ഒരു പ്രാര്‍ത്ഥനാ ജീവിതം രൂപപ്പെടു 
ത്താന്‍ വിശ്വാസ പരിശീലന വഴി സാധിക്കണം. ദൈവ 
സാന്നിധ്യബോധം തിരിച്ചറിയുന്നതാണ്‌ പ്രാര്‍ത്ഥനാ 
ജീവിതം. 


പ്രേഷിത തീക്ഷണത 


ക്രിസ്തുവിന്റെ ശിഷ്യര്‍ പ്രേഷിതർ കൂടിയാണ്‌. അവര്‍ 
അയയ്ക്കപ്പെട്ടവരാണ്‌. വിശ്വാസ പരിശീലനം അവന്റെ 
ശിഷ്യരാകുവാന്‍ മാത്രമല്ല, അവന്റെ പ്രേഷിതരാകാന്‍ 
കൂടിയാണ്‌. സുവിശേഷം ജീവിക്കാനും ഏതുസാഹച 
രൃത്തിലും പ്രഘോഷിക്കാനും ആവേശവും തീക്ഷ്ണ 
തയും ജ്വലിപ്പിക്കണം. (്രിസ്തുവിന്റെ ജീവിക്കുന്ന 
സാക്ഷികളായി ഓരോ വിശ്വാസിയേയും രൂപപ്പെടുത്തുന്ന 
്രക്രിയയാണ്‌ വിശ്വാസ പരിശീലനം. 


സമാപനം 


കാലത്തിന്റെ അടയാളങ്ങള്‍ കൃത്യമായി വിവേചിച്ച 
റിഞ്ഞാല്‍ ആസന്നമാകുന്ന അപകടം തിരിച്ചറിയാന്‍ 
സാധിക്കും. വിശ്വാസ പ്രതിസന്ധിയിലേയ്ക്ക്‌ ദൈവജനം 
പതിക്കുന്നതിനു മുമ്പേ വിശ്വാസ പരിശീലന (alle) 
യയ്ക്ക്‌ സഭയായി ഒരു പുനര്‍ വായന അനിവാര്യമാണ്‌. 
പഴയതിനെ തെറ്റായി വ്യാഖ്യാനിക്കാനുള്ള വ്രെപാള 
മല്ല, സത്യസന്ധമായ വിലയിരുത്തലാണ്‌ പ്രസക്തം. 
ഇപ്പോഴത്തെ വിശ്വാസ പരിശീലന പഠന പ്രകിയ ഈ 
കാലഘട്ടത്തിന്‌ അനുയോജ്യമാണോയെന്ന തിരിച്ചറി 
വാണ്‌ ഈ വിലയിരുത്തലിന്റെ ഉപോദ്ഘടകം. കൂട്ടായ 
ചിന്തകളും ആത്മാര്‍ത്ഥമായ വിശകലനങ്ങളും സമഗ്ര 
മായ വിലയിരുത്തലും സഭാത്മകമായ തീരുമാനങ്ങളും 
പങ്കാളിത്ത സ്വഭാവത്തോടെയുള്ള പരിശ്രമ ശൈലികളും 
നാം സ്വീകരിച്ചാല്‍ മാത്രമേ കാതലായ മാറ്റം ഈ മേഖ 
ലയില്‍ കൊണ്ടുവരാന്‍ സാധിക്കുകയുള്ളൂ. 


www.malankaralibrary.com 


൫6(കസ്്നല 


കവര്‍ സോറി 
[ele] 


ഈ തലമുറ 
ഡോ. കെ. വി. തോമസ്‌കുട്ടി നഷ്ടപ്പെട്ടു; 
പോകരുത്‌ 


“വിത്ത്‌ വിതച്ചിട്ടില്ലാത്ത വയലില്‍ നിന്നും വിളവ്‌ ലഭിക്കുന്ന 
തല്ലാത്തതുപോലെ തന്നെ വേദപാഠം തക്കകാലത്തു നടത്തിയിട്ടില്ലാത്ത 
ഇടവകയില്‍ നിന്നും ദൈവഭക്തരും സന്മാര്‍ഗ ജീവിതം നയിക്കുന്ന 
വരുമായ കുഞ്ഞുങ്ങള്‍ ഉണ്ടാകുമെന്നു നാം പ്രതീക്ഷിക്കേണ്ടതില്ല.” 


ദൈവദാസന്‍ മാര്‍ ഇവാനിയോസ്‌ 


ക്രൈസ്തവ കാഹളം 2021 = ഫെബ്രു; 


www.malan 


| 13 
karalibrary.com 


മൂന്നു സംഭവങ്ങള്‍ പറയാം . 


ഒന്നാമത്തേത്‌ ഒരു പെണ്ണുകാണല്‍ ചടങ്ങുകഴിഞ്ഞ്‌ 
പെണ്‍കുട്ടിയുടെ അമ്മ പറഞ്ഞതാണ്‌. 

സോഫ്‌റ്റ്‌വെയര്‍ എഞ്ചിനീയര്‍ ആണ്‌ പയ്യന്‍. 
കാഴ്ച്ചയില്‍ നല്ല യോഗ്യന്‍. യു .കെ യില്‍ സെറ്റില്‍ഡ്‌ 
ആണ്‌. സംഭാഷണത്തിനിടെ പെണ്‍കുട്ടിയുടെ പിതാവ്‌ 
ചോദിച്ചു, അവിടെ നമ്മുടെ പളളി അടുത്തുണ്ടോ? ഏത്‌ 
പള്ളിയിലാണ്‌ പോകുന്നത്‌? അവിടുത്തെ വികാരിയച്ചന്‍ 
ആരാണ്‌? ഇരു കുടുംബങ്ങളും മലങ്കര സഭാംഗ 
ങ്ങളായതുകൊണ്ടാണ്‌ വികാരിയച്ചനെപ്പറ്റി ചോദിച്ചത്‌. 


പയ്യന്‍ ഒരു സങ്കോചവും ഇല്ലാതെ ചിരിച്ചുകൊണ്ട്‌ 
പറഞ്ഞു: “ഓ .. അങ്ങനെ പള്ളിയിലൊന്നും പോകാറില്ല 
.... അല്ലെങ്കില്‍ത്തന്നെ അതിലൊന്നും വലിയ കാര്യമില്ല.” 


“അപ്പോള്‍ പോകാറേ ഇല്ലേ?” പെണ്‍കുട്ടിയുടെ അമ്മ 
അസ്വസ്ഥയായി. “പോയിട്ടുണ്ട്‌, പണ്ട്‌ പഠിക്കുന്ന 
കാലത്തൊക്കെ. പത്താം ക്ലാസിനു ശേഷം പോകാന്‍ 
തരപ്പെട്ടിട്ടില്ല.” 

ഓ...ഇപ്പോഴത്തെ പിള്ളേരല്ലേ പള്ളിയില്‍ 
പോകാനൊന്നും നിര്‍ബന്ധം പിടിച്ചാല്‍ പറ്റില്ലല്ലോ. 
പയ്യന്റെ അപ്പന്‍ പിന്തുണച്ചു. 

പള്ളിയിലും ്രാര്‍ഥനയിലും കടുത്ത 
നിഷ്കര്‍ഷയുള്ള ഒരു കുടുംബം, ഇരുപത്തിയെട്ടു 
വയസുള്ള ഉന്നതബിരുദമുള്ള മകളുടെ കാര്യത്തില്‍ 
വ്യാകുലപ്പെടുന്നു. 

ആ അമ്മ പറഞ്ഞു, ന്യൂസിലാന്‍ഡില്‍ ജോലി 
ചെയ്യുന്ന ഒരു പയ്യന്റെ ആലോചന വന്നു, മലബാര്‍ 
കാത്തലിക്‌ ആണ്‌. അവന്‍ പറഞ്ഞതാണ്‌ “എനിക്ക 
ങ്ങനെ വിശ്വാസമൊന്നുമില്ല; മുകളില്‍ഒരാളുണ്ടെ 
ന്നറിയാം. ഏതോ ഒരു ശക്തിയുണ്ടെന്നറിയാം”. 

അടുത്തത്‌ പ്ലസ്‌ ടു വും ഐ ടി ഐയും കഴിഞ്ഞു 
പണി ഇല്ലാതെനടന്നു , അവസാനം വിദേശത്ത്‌ ഒരു 
ചെറിയ പണി കിട്ടിയ യുവാവിന്റേതാണ്‌. സാമ്പത്തി 
കമായി പിന്നോക്കം നില്‍ക്കുന്ന കുടുംബം. പള്ളിയും 
സണ്‍ഡേസ്‌കൂളും മുടക്കാറില്ല. പത്താംക്ലാസ്സുവരെ 
സണ്‍ഡേ സ്കൂള്‍ പഠിച്ചു. വിദേശത്തു നിന്നും 
അവധിക്കു നാട്ടില്‍ വന്ന യുവാവിനെ അപ്രതീക്ഷി 
തമായി കാണാതാവുന്നു . വീട്ടുകാര്‍ എല്ലായിടവും 
അന്വേഷിച്ചു, അവസാനം പോലീസില്‍ പരാതി നല്‍കി. 
പോലീസിന്റെയും വീട്ടുകാരുടെയും വകയായി തീരവമായ 
അന്വേഷണമായി. രണ്ടു ദിവസം കഴിഞ്ഞു ഒരു പെണ്‍ 
കുട്ടിയുടെ കൂടെ മൂന്നാറില്‍ ഉണ്ട്‌ എന്നറിഞ്ഞു 
ചെന്നപ്പോഴാണ്‌ അറിയുന്നത്‌ അവരുടെ രജിസ്റ്റര്‍ 
മാരിയേജ്‌ കഴിഞ്ഞതാണെന്നു. ഒരേ ക്ലാസ്സില്‍ പഠിച്ച 
കൂട്ടുകാരിയോടുള്ള പ്രണയത്തിന്റെ തീരവതയില്‍ 
അഗ്നിസാക്ഷിയായി താലിയും കെട്ടി. അവരെ 
അവരുടെ ജീവിതത്തിനു വിട്ടുകൊടുത്തു വീട്ടുകാര്‍ 
മടങ്ങി. 


മൂന്നാമത്തെ സംഭവത്തില്‍ പന്ത്രണ്ടാം ക്ലാസ്സുവരെ 
ഒരു ഹാജര്‍പോലും നഷ്ടപ്പെടുത്താത്തതിന്‌ ഇടവക 


14 ക്രൈസ്തവ കാഹളം 2021 ൦ ഫെബ്രുവരി 


൫൫(കസ്നവ 


Jesus, 
trust you 


Favouri 


aT 


പൊന്നാട അണിയിച്ച്‌ ആദരിച്ച പെണ്‍കുട്ടിയാണ്‌ താരം. 
ഒരു ദിവസം യാതൊരു സങ്കോചവും മനഃക്നേശവും 
കൂടാതെ ഒരു മുസ്ലീമിന്റെ കൂടെ ഇറങ്ങിപ്പോയി. കോടതി 
വരാന്തയില്‍ നിന്ന്‌ അവളുടെ മാതാപിതാക്കള്‍ 
ചങ്കുപൊട്ടിക്കരഞ്ഞിട്ടും അവളുടെ തീരുമാനത്തിന്‌ 
മാറ്റമുണ്ടായില്ല. ഈ സങ്കടത്തോട്‌ ചേര്‍ന്ന്‌ നില്‍ക്കു 
മ്പോള്‍ ചുറ്റും നിന്നവര്‍ ഇത്തരം ഒട്ടനവധി അനുഭവങ്ങള്‍ 
പങ്കുവച്ചു മാതാപിതാക്കളെ ആശ്വസിപ്പിക്കുന്നു 
ണ്ടായിരുന്നു. 

അനവധി സംഭവങ്ങളില്‍ ഒന്നുരണ്ടെണ്ണം ചൂണ്ടി 
ക്കാണിച്ചു എന്നേയുള്ളു. ധാരാളമുണ്ട്‌ ഇത്തരം 
അനുഭവങ്ങള്‍. ഇത്‌ വായിക്കുമ്പോള്‍ നിങ്ങളുടെ 
മനസിലും ചില സമാന ചിത്രങ്ങള്‍ തെളിഞ്ഞു വരുന്നു 
ണ്ടാവും എന്നതില്‍ സംശയമില്ല. പള്ളിയില്‍ പോകാത്ത, 
ആഘോഷങ്ങള്‍ക്ക്‌ മാ്രതം വന്നുപോകുന്ന, മറ്റ്‌ 
അനാശാസ്യ കൂട്ടുകെട്ടുകളില്‍ പെട്ട്‌ വഴിതെറ്റി 
സഞ്ചരിക്കുന്ന യുവാക്കള്‍, മുറി അടച്ചു സദാ 
ഏകന്തതയില്‍ കഴിയുന്ന കുട്ടികള്‍, ആത്മഹത്യാ 


www.malankaralibrary.com 


൫൫(കസ്നവല 


്രവണത പ്രകടിപ്പിക്കുന്നവര്‍, ക്രിമിനല്‍ സൈക്കോ വഴി 
യില്‍ ചരിക്കുന്നവര്‍, എന്നിങ്ങനെ ഒട്ടനവധി സംഭവങ്ങള്‍ 
നമ്മുടെ മുന്നിലുണ്ട്‌. 


ദൈവത്തെ നിഷേധിച്ചും, മനുഷ്യരെ ധിക്കരിച്ചും 
ആവേശത്തോടെ തുടങ്ങുന്ന ബന്ധങ്ങള്‍ അധികം 
താമസിയാതെ തന്നെ പീഡനത്തിലും, കണ്ണീരിലും, 
പ്രതിസന്ധിയിലും, കലഹത്തിലും, വിവാഹമോചന 
ത്തിലും പര്യവസാനിക്കുന്നതാണ്‌ ഇത്തരം സംഭവ 
ങ്ങളുടെ ദുഖകരമായ മറുപുറം. 


സഭാജീവിതത്തിന്റെ മുഖ്യധാരയില്‍ നില്‍ക്കുമ്പോള്‍ 
ഇപ്രകാരമുള്ള കണ്ണീരുപ്പിന്റെ നനവുള്ള ഒട്ടേറെ കഥകള്‍ 
കേള്‍ക്കുന്നതിനും, നേരിട്ടു അറിയുന്നതിനും ഇടയാ 
യിട്ടുണ്ട്‌. 

ഇതെന്താണിങ്ങനെ? സംശയങ്ങളായി, ആകുലത 
കളായി, പ്രതിസന്ധികളായി, പ്രലോഭനങ്ങളായി 
മുന്‍പില്‍ അവതരിക്കുന്ന സംഘര്‍ഷങ്ങളെ നേരിടാന്‍ 
നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ സണ്‍ഡേസ്കൂള്‍ 
ക്ലാസുകള്‍ സഹായിക്കാത്തതെന്താണ്‌? പ്രതീക്ഷയോടെ 
പഠിപ്പിച്ച വിശ്വാസം ആവശ്യ സമയങ്ങളില്‍ അവരെ 
ബലപ്പെടുത്തുവാന്‍ ഉപകരിക്കുന്നില്ലെങ്കില്‍ 'എവിടെ 
യാണ്‌ പാളിപ്പോയത്‌?” എന്ന ചോദ്യത്തിന്‌ ഏറെ 
പ്രസക്തിയുണ്ട്‌. നമ്മുടെ ജീവിതത്തെ ആന്തരികമായി 
ബലപ്പെടുത്താന്‍ ഒരാളില്ലാതെ പോകുന്നത്‌ ഭയാന 
കമാണ്‌. സണ്‍ഡേ സ്കൂള്‍ ക്ലാസ്സില്‍ നല്ല മാര്‍ക്ക്‌, 
ജില്ലയിലും അതിരുപതയിലും സമ്മാനം കിട്ടി പക്ഷേ, 
ജീവിതത്തില്‍ ഒരു ചെറിയ പ്രശ്നം വന്നപ്പോഴേക്കും 
തകര്‍ന്നു പോകുന്നു. ഇതെന്താ ഇങ്ങനെ സംഭവി 
ക്കുന്നത്‌. സണ്‍ഡേസ്കൂള്‍ പരിശീലനത്തില്‍ ഒന്നും 
കിട്ടാത്തതുകൊണ്ടാണോ? തമ്പുരാന്റെ സ്നേഹത്തില്‍ 
ഒട്ടിനില്‍ക്കാനുള്ള അതുല്യമായ സാധ്യതയും 
ബോധ്യവും എന്തുകൊണ്ട്‌ നമ്മുടെ പ്രിയപ്പെട്ടവര്‍ക്ക്‌ 
ലഭിക്കുന്നില്ല. 
പ്രശ്നം ബോധന പ്രകിയ അല്ല 


നമ്മുടെ വിശ്വാസപരിശീലന സംവിധാനം 
സുസംഘടിതവും ശാസ്ത്രീയമായ ബോധന പ്രക്രിയക്ക്‌ 
അനുയോജ്യവുമാണ്‌. ആധുനിക വിജ്ഞാന വിനിമയ 
സങ്കേതങ്ങള്‍ ഒരു വലിയ അളവോളം ഉപയോഗ 
പ്പെടുത്തുന്ന ബോധന രീതിയാണ്‌ നമ്മുടേത്‌. 
ഘടനാപരമായി കുറ്റം പറയാന്‍ പറ്റാത്ത പാഠ്യപദ്ധതി. 
അതുകൊണ്ടുതന്നെ നമ്മുടെ കുഞ്ഞുങ്ങള്‍ സമര്‍ഥരായി 
പഠിച്ചു എല്ലാക്ടാസ്സിലും മാര്‍ക്കും സമ്മാനങ്ങളും വാങ്ങി 
പ്രന്തണ്ടാം ക്ലാസും പാസ്സായി പുറത്തു വരും. 
പരീക്ഷയില്‍ ജയിക്കാനുള്ള പരിശീലനമാണ്‌ നമ്മള്‍ 
കൊടുത്തത്‌. പരീക്ഷയില്‍ നല്ല മാര്‍ക്കുവാങ്ങുന്ന കുട്ടിക്ക്‌ 
നമ്മള്‍ പറഞ്ഞുകൊടുത്ത അറിവ്‌ അവന്റെ ജീവിത 
ത്തിനോട്‌ ബന്ധപ്പെടുത്തി ആയിരുന്നോ എന്ന 
ചോദ്യത്തിന്‌ രണ്ടഭിപ്രായമുണ്ട്‌. ദൈനംദിന ജീവിത 
വ്യാപാരത്തില്‍ പ്രതിസന്ധികളോടും, പ്രലോഭനങ്ങ 
ളോടും പ്രതിരോധിച്ചു വിശ്വാസത്തില്‍ ഉറച്ചുനില്‍ക്കു 
ന്നതിനും തങ്ങള്‍ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും 


ചെയ്യുന്ന യേശുവിനെ മുറുകെ പിടിക്കുന്നതിനും നമ്മുടെ 
കുഞ്ഞുങ്ങള്‍ക്ക്‌ കഴിയാതെ പോകുന്നെങ്കില്‍, 
കുറ്റമറ്റതെന്നു നാം കരുതുന്ന നമ്മുടെ വിശ്വാസ 
പരിശീലന പ്രരകിയ ഒരു പുനര്‍ വായനക്ക്‌ 
വിധേയമാക്കാന്‍ നാം തയ്യാറാകണം. കാരണം അവര്‍ക്ക്‌ 
പരീക്ഷ ജയിക്കാനുള്ള അറിവുകിട്ടി, പക്ഷെ 
പരീക്ഷണങ്ങളെ അതിജീവിക്കാനുള്ള പരിശീലനം 
കിട്ടിയില്ല. അപ്പോള്‍ പ്രശനം ബോധന പ്രക്രിയ അല്ല, 
പരിശീലന പ്രക്രിയ ആണ്‌. 
അധ്യാപകരുടെ പങ്കു 

ഇങ്ങോട്ടൊന്നും കിട്ടാഞ്ഞപ്പോഴും അങ്ങോട്ട്‌ 
സമൃദ്ധമായി കൊടുക്കുന്ന വിശ്വാസ പരിശീലകര്‍; 
നമ്മുടെ സണ്‍ഡേ സ്‌കൂള്‍ അധ്യാപകരെപ്പറ്റി നമുക്ക്‌ 
അഭിമാനിക്കാന്‍ ഏറെയുണ്ട്‌. ഓപചാരിക വിദ്യാഭാസ 
സംവിധാനത്തിലെ അധ്യാപകരെപ്പോലെ, നിര്‍ബ 
ന്ധിച്ചും, ശകാരിച്ചും ശിക്ഷിച്ചും അറിവ്‌ പകര്‍ന്നു 
കൊടുക്കാന്‍ ഇക്കൂട്ടര്‍ക്ക്‌ കഴിയാറില്ല. അതുകൊണ്ടു 
തന്നെ വിശ്വാസ പരിശീലന ഗ്രകിയയില്‍ അധ്യാ 
പകരുടെ പങ്കു വളരെ വലുതാണ്‌. യാതൊരു 
്രതിഫലവും പ്രതീക്ഷിക്കാതെ ത്യാഗപൂര്‍വം 
ജോലിചെയ്യുന്നവരാണ്‌ നമ്മുടെ വിശ്വാസ പരിശീ 
ലകരായ അധ്യാപകര്‍. ഒട്ടുമിക്ക ഇടവകകളിലും ധാരാളം 
സ്കൂള്‍-കോളേജ്‌ അധ്യാപകര്‍ സണ്‍ഡേ സ്കൂള്‍ 
അധ്യാപകരായി സേവനമനുഷ്ഠിക്കുന്നുണ്ട്‌. മികച്ച 
ബോധനരീതികള്‍ അവര്‍ക്കു അറിയാം താനും. 
പോരെങ്കില്‍ മിക്ക രൂപതകളിലും വര്‍ഷത്തില്‍ 
ഒരിക്കലെങ്കിലും ഈ അധ്യാപകര്‍ക്ക്‌ പരിശീലനവും 
നല്‍കാറുണ്ട്‌. എന്നാല്‍ മാറിയ കാലഘട്ടത്തില്‍ നമ്മുടെ 
കുഞ്ഞുങ്ങള്‍ ചെവികൊണ്ട്‌ കാണുകയും കണ്ണുകൊണ്ടു 
കേള്‍ക്കുകയും ചെയ്യാന്‍ കഴിയുന്നവരാണെന്നു 
തിരിച്ചറിയുമ്പോഴാണ്‌ പ്രശ്നത്തിന്റെ ഗൌരവം തെളിഞ്ഞു 
കാണുക. പറയുന്നത്‌ കേട്ടിട്ടല്ല നമ്മുടെ കുഞ്ഞുങ്ങള്‍ 
പഠിക്കുന്നതു. കണ്മുന്‍പില്‍ നില്‍ക്കുന്ന വ്യക്തിയില്‍ 
നിന്നുമാണ്‌ അവര്‍ പഠിക്കുന്നത്‌. അവരുടെ ബോധ്യം, 
ജീവിത സാക്ഷ്യം, മാതൃകകള്‍, ശീലങ്ങള്‍, സംസാരം, 
പെരുമാറ്റം എല്ലാം പകര്‍ത്തപ്പെടും. ഗുരുവിന്റെ ജീവിത 
സാക്ഷ്യത്തില്‍ നിന്നും രൂപപ്പെടുന്ന വിശ്വാസത്തിന്റെ 
ആഴപ്പെടല്‍ സംഭവിക്കും; സംഭവിക്കണം. അതിനു 
യോഗ്യരായ അധ്യാപകര്‍ ഓരോ ഇടവകയിലും ഈ 
ദാതൃത്തിന്‌ നിയോഗിക്കപ്പെടണം. മലങ്കര കത്തോലിക്കാ 
സഭയുടെ വിശ്വാസ ജീവിതത്തിലേക്ക്‌ ഓരോ കുട്ടി 
യേയും ആനയിക്കുവാനും വളര്‍ത്തുവാനും ഉറപ്പിക്കു 
വാനും നമ്മുടെ മതപഠന ക്ലാസുകള്‍ കാരണമാവണം. 
വിശ്വാസപരിശീലന പാഠാവലി 


ബൈബിള്‍ അറിയാത്ത, വിശ്വാസത്തില്‍ ആഴപ്പെ 
SOOM, ്രിസ്ത്യാനിയുടെ സവിശേഷത എന്താണെ 
ന്നറിയാത്ത തലമുറകള്‍ രൂപപ്പെടുന്നു. തീഷ്ണത 
യോടെ വിശ്വാസം ജീവിക്കാന്‍ നമ്മുടെ പ്രിയപ്പെട്ട 
കുഞ്ഞുങ്ങള്‍ പരിശിലിപ്പിക്കപ്പെടുന്നില്ല. യേശു ഏക 
രക്ഷകന്‍ എന്നും, വെറുതെ ഉപേക്ഷിക്കാവുന്ന ഒന്നല്ല 


ക്രൈസ്തവ കാഹളം 2021 ഭ ഫെബ്രുവരി 15 


www.malankaralibrary.com 


എന്റെ വിശ്വാസം എന്നും നമ്മുടെ കുഞ്ഞുങ്ങള്‍ക്ക്‌ 
ബോധ്യം ഉണ്ടാക്കികൊടുക്കാന്‍ കഴിയുന്നില്ല. വിശ്വാസ 
പരിശീലന പാഠാവലി നോക്കുക. ആശയ സമ്പുഷ്ടമാണ്‌. 
എന്നാല്‍ അവന്‍ അടിസ്ഥാനപരമായി അനുഷ്ഠിക്കേ 
കാര്യങ്ങള്‍ അവന്റെ മനസ്സില്‍ ഉറക്കത്തക്കവിധം 
ആവര്‍ത്തിച്ചു ഉറപ്പിക്കാന്‍ വേണ്ട ജാഗ്രതയും ശ്രദ്ധയും 
അതില്‍ എവിടെയുമില്ല. 


ഇടവകയുടെ സാക്ഷ്യം 


പരിശീലന (ര്പ്രകിയയില്‍ സമൂല മായ മാറ്റം 
ഉണ്ടാക്കാനുള്ള ഉത്തരവാദിത്വം മതബോധന അധ്യാപ 
കനില്‍ മാത്രം നിര്‍ത്തിയിട്ടു കാര്യമില്ല. വിശ്വാസ 
പരിശീലകന്‍ ആ ഇടവകയുടെ പരിശ്ചേദമാണ്‌. 
പ്രധാനപ്പെട്ട പ്രശ്നം ആ ഇടവകയുടെ പൊതു സാക്ഷ്യം 
എന്താണ്‌ എന്നതാണ്‌. അവിടെ തീരുന്നില്ല. വിശ്വാസ 
പരിശീലന കാര്യത്തില്‍ ഇടവകയിലെ പ്രാര്‍ഥന 
കൂട്ടായ്മയുടെ സാക്ഷ്യം എന്താണ്‌. അതിലെ ഓരോ 
കുടുംബത്തിന്റെയും സാക്ഷ്യം എന്താണ്‌. നമ്മള്‍ 
പഠിപ്പിക്കുന്ന വിശ്വാസം, നമ്മുടെ (പിയപ്പെട്ടവര്‍ 
പഠിക്കുന്ന വിശ്വാസം എപ്രകാരം ദൈനംദിന ജീവിത 
ത്തില്‍ പ്രതിസന്ധികളെ അതിജീവിക്കുന്നതിനു 
സഹായകമാവും എന്ന്‌ കുട്ടിക്ക്‌ കാണാനാവണം. 
അവന്റെ പരീക്ഷണ ശാലയാണിത്‌. അവന്റെ വീട്‌, 
ചെറിയ പ്രാര്‍ഥന കൂട്ടായ്മ, ഇടവക സമൂഹം, അവന്റെ 
അധ്യാപകര്‍, വൈദികര്‍, സന്യസ്തര്‍ എന്നിങ്ങനെ 
ഓരോരുത്തരും അര്‍ത്ഥവത്തായ വിശ്വാസ പരിശീലന 
ത്തിനു എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നു എന്നത്‌ 
പ്രധാനമാണ്‌. ചുരുക്കത്തില്‍, പരിശീലിപ്പിക്കപ്പെടുന്ന 
വ്യക്തികളുടെ ജീവിതത്തില്‍ ഈ വിശ്വാസത്തിന്റെ 
ആഴം ഉണ്ടാവണം, ഇത്‌ കൃത്യമായി പകര്‍ന്നുകൊടു 
ക്കുവാനും അനുദിനം പരിപോഷിപ്പിക്കുവാനും 
ചുമതലപ്പെട്ടവര്‍ക്ക്‌ സാധിക്കണം, അതിനനുയോജ്യമായ 
ഒരു സംവിധാനം ഉണ്ടാവണം. പൂര്‍വ പിതാക്കന്മാര്‍ 
മുതല്‍ തലമുറകളായി നല്കപ്പെട്ടിട്ടുള്ള വിശ്വാസമാണ്‌ 


ie [പ്പ ATA 
പ്പ. 


16 ക്രൈസ്തവ കാഹളം 2021 ൦ ഫെബ്രുവരി 


Ho (Amon 


നമ്മുടെ അസ്തിത്വത്തിന്റെ അടിത്തറയും അനുദിന 
ജീവിത വ്യാപാരങ്ങളില്‍ തെളിമയും ഗപദാനം 
ചെയ്യുന്നത്‌. അത്‌ പാഠപുസ്തകങ്ങളിലൂടെ പഠിച്ചെടു 
ക്കുവാനാകും പക്ഷേ, ജീവിക്കുവാന്‍ ഈ അറിവ്‌ പോരാ. 
അത്‌ കുടുംബങ്ങളിലും പ്രാര്‍ഥനാ കൂട്ടായ്മയിലും, 
ഇടവകയില്‍ മുഴുവനായും നിരന്തരം പരിശീലിക്ക 
പ്പെടണം. 


കുടുംബം പരിശീലനക്കളരി 


സ്വഭാവം രൂപപ്പെടുന്നതും വിശ്വാസം ആഴപ്പെടുന്നതും 
അനുഭവേദ്യമായ തലത്തിലാണ്‌. ക്രിസ്തു ആരെന്നു 
പഠിപ്പിക്കാനാവും പക്ഷെ, അത്‌ അനുഭവിക്കാത്തിട 
ത്തോളം നമ്മുടെ (്പിയപ്പെട്ടവര്‍ക്ക്‌ പ്രതിസന്ധിയില്‍ 
കൂടെയായിരിക്കുന്ന ക്രിസ്തുവിനെ തിരിച്ചറിയാനാവില്ല. 
ഓരോരുത്തരും ഓരോ തലത്തില്‍ നിന്നാണ്‌ ക്രിസ്തു 
വിനെ നോക്കുന്നതും കാണുന്നതും. എന്നാല്‍ ക്രിസ്തു 


വിനെക്കുറിച്ചു എനിക്കുള്ള അറിവ്‌, കേവലം 
അറിവിനപ്പുറം കര്‍ത്താവ്‌ നല്ലവനാണെന്നുള്ള 
രുചിച്ചറിവ്‌, എന്റെ ജീവിതത്തെ മാറ്റിമറിക്കും. ഞാന്‍ 


തിരിച്ചറിയും, ദൈവബന്ധത്തില്‍ എന്നെ ഉറപ്പിക്കുന്ന 
അടിസ്ഥാന ശിലയാണ്‌ ജീവനുള്ള ദൈവത്തിന്റെ 
പുരതനായ ക്രിസ്തു എന്ന സത്യം. വൈകാരിക 
തലങ്ങളില്‍ തിന്മയുടെ സ്വാധീനത്തില്‍ തളക്കപ്പെട്ടു 
പോകാവുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ പുത്രസ്വീ 
കാര്യത്തിന്റെ സ്വാതന്ത്രത്തിലേക്കു വിളിച്ചടുപ്പിക്കുന്ന 
കൃപയുടെ കൂടാരമാണ്‌ ക്രിസ്തു. പക്ഷേ നമുക്കത്‌ 
മനസിലാകുന്നില്ല, തിരിച്ചറിയപ്പെടുന്നില്ല. ഉത്തമ 
ബോധ്യത്തോടെ പറയാനോ പ്രതിരോധിക്കാനോ 
കഴിയുന്നില്ല. അത്‌ കഴിയേണ്ട ഇടമാണ്‌ കുടുംബം. 
കഴിഞ്ഞ തലമുറ ജീവിത സാക്ഷൃത്തിലൂടെയാണ്‌ 
വിശ്വാസം പകര്‍ന്നു കൊടുത്തത്‌. രാത്രിയുടെ ഏകാന്ത 
നിമിഷങ്ങളില്‍ മക്കള്‍ക്കുവേണ്ടി, ബന്ധുക്കള്‍ക്കുവേണ്ടി, 
അയല്‍ക്കാര്‍ക്കും ലോകത്തിന്‌ മുഴുവനും വേണ്ടി 
ഉണര്‍ന്നിരുന്നു പ്രാര്‍ഥിക്കുന്ന മാതാപിതാക്കള്‍ നമ്മുടെ 
കുടുംബങ്ങളില്‍ ഉണ്ടായിരുന്നു. സന്ധ്യയിലും പ്രഭാത 
ത്തിലും സ്തോത്ര ഗീതങ്ങള്‍ ആലപിച്ചു ബൈബിള്‍ 
വായിച്ച്‌ കരഞ്ഞു പ്രാര്‍ത്ഥിക്കുന്ന മാതാപിതാക്കള്‍ 
ഉണ്ടായിരുന്നു. ഇന്ന്‌ അതൊക്കെ അന്യം നിന്ന്‌ 
പോയിരിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങള്‍ക്ക്‌ “ദൈവമേ 
ഞങ്ങളുടെ മേല്‍ കരുണയുണ്ടായിരിക്കേണമേ” എന്ന 
പ്രാര്‍ത്ഥനയുടെ ഉള്‍ക്കനം മനസിലാകുന്നില്ല. മക്കളെ 
ദൈവ ഹിത്രപകാരം വളര്‍ത്തിയില്ലെങ്കില്‍ “കര്‍ത്താവിന്റെ 
കോപം നിങ്ങള്‍ക്കെതിരെ ജലിക്കുകയും നിങ്ങളെ വേഗം 
നശിപ്പിക്കുകയും ചെയ്യും.” (നിയമാവര്‍ത്തനം 7 :5) എന്ന 
തിരിച്ചറിവിലാണ്‌ പഴയതലമുറ അവരുടെ ജീവിതത്തെ 
ചിട്ടപ്പെടുത്തിയത്‌. ദൈനംദിനം ഒരു തലമുറ കണ്ടും 
പറഞ്ഞും അനുഭവിച്ചും വളര്‍ന്നത്‌ ദൈവാശ്രയത്തിന്റേയും 
കരുണയുടേയും ഈര്‍പ്പമുള്ള മണ്ണിലാണ്‌. കണ്ണീരുപ്പിന്റെ 
നനവുള്ള കുടുംബത്തിന്റെ മടിത്തട്ടില്‍ നമ്മുടെ 
കുഞ്ഞുങ്ങള്‍ വിശ്വാസം പരിശീലിക്കണം. അല്ലാതെ 
എല്ലാം സണ്‍ഡേസ്കൂള്‍ അദ്ധ്യാപകരേയും വികാരിയ 
ച്ചനേയും സിസ്റ്റേഴസിനേയും ഏല്‍പ്പിച്ച്‌ ഒരു ജീവിത 


www.malankaralibrary.com 


൫൫(കസ്നവല 


സാഖ്യവും മാതൃകയും നല്‍കാത്ത കുടുംബങ്ങളായി 
പ്പോകരുതു നമ്മുടേത്‌. 
ദൈവം വിശ്വസ്തനാണ്‌ 


നമ്മള്‍ വിശ്വസിക്കുന്നത്‌ നമ്മുടേതായ ഒരു ദൈവ 
സങ്കല്‍പ്പത്തിലാണ്‌. എനിക്ക്‌ ബുദ്ധിമുട്ടുണ്ടാകാത്ത 
വിധത്തില്‍ പാകപ്പെടുത്തി എടുത്ത ഒരു ദൈവം. 
ദൈനംദിന ജീവിത വ്യാപാരങ്ങളില്‍ എനിക്ക്‌ 
അസൌകര്യം ഉണ്ടാകാത്ത വിധം ഇടപെടലുകള്‍ക്കും, 
കഴിവിനും പരിധികല്പിച്ചു നാം ദൈവത്തെ 
മനസിലാക്കാന്‍ ശ്രമിക്കുന്നു. വിശ്വാസ പരിശീലന 
ക്ളാസ്സുകളിലൂടെ എനിക്ക്‌ പകര്‍ന്നു നല്‍കപ്പെട്ട ദൈവം 
സര്‍വ ശക്തനാണെന്നുള്ള തിരിച്ചറിവാണ്‌ നമ്മെ 
വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക്‌ നയിക്കുക. മറ്റാരും 
വിശ്വസിക്കില്ലെങ്കിലും ഞാന്‍ വിശ്വസിക്കുന്നു, കാരണം 
എന്നോട്‌ അരുളിച്ചെയ്തത്‌ ദൈവമാണെന്ന്‌ എനിക്ക്‌ 
ബോധ്യമുണ്ട്‌. അതാണ്‌ വിശ്വാസം. ദൈവം പറഞ്ഞു 
അതുകൊണ്ട്‌ അത്‌ സത്യമാണ്‌ എന്ന്‌ ആരെല്ലാം 
തിരിച്ചറിഞ്ഞോ, അവനാണ്‌ വിശ്വാസി. മഴയ്ക്ക്‌ ഒരു 
സൂചനയും ഇല്ലാതിരിക്കെ മലമുകളില്‍ പേടക 
മുണ്ടാക്കിയ നോഹയും, ചെങ്കടലിനു കുറുകെ വടി 
നീട്ടിയ മോശയും, ദൈവത്തിന്‌ എല്ലാം സാധ്യമാണെന്ന്‌ 
വിശ്വസിച്ച സാറായും, മറിയവും ഒക്കെ വിശ്വാസത്തിന്റെ 
ആചാര്യരാണ്‌. കാരണം ഭൂമി മുഴുവന്‍ അവിശ്വസി 
ക്കുമ്പോഴും അവര്‍ ഓരോരുത്തര്‍ക്കും അറിയാമായിരുന്നു 
തങ്ങളോട്‌ പറഞ്ഞവന്‍ വിശ്വസ്തനാണ്‌ എന്ന്‌. എന്ത്‌ 
ഗ്രതിസന്ധി ഉണ്ടായാലും എന്റെ ദൈവത്തെ മാത്രം 
ആശ്രയിക്കുവാന്‍, എന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനം 
എന്റെ കിസ്തുവാണെന്നു പറയുവാന്‍ നമ്മുടെ 
മക്കള്‍ക്ക്‌ സാധിക്കണം. അതായിരിക്കണം വിശ്വാസ 
പരിശീലനത്തിന്റെ അടിത്തറ. 


ഓപചാരികതകള്‍ മാറണം 


ഓരോ മത വിഭാഗത്തിനും അവരവരുടെ വിശ്വാസം 
തലമുറകള്‍ക്കു പകര്‍ന്നു കൊടുക്കുന്നതിനു അവരവരു 
ടേതായ സംവിധാനങ്ങളുണ്ട്‌. ചില മത വിഭാഗങ്ങള്‍ 
വളരെ ശ്രദ്ധയോടെ തീരവമായി ചെയ്യുമ്പോള്‍ മറ്റു ചില 
വിഭാഗങ്ങള്‍ കുറേക്കൂടി അവധാനതയോടെ അത്‌ 
നിര്‍വഹിക്കുന്നു. എന്നാല്‍ ഇത്തരം ഒരു പകര്‍ന്നു 
കൊടുക്കലിന്‌ പഴുതുകളില്ലാത്ത സാഹചര്യങ്ങളും 
സംവിധാനങ്ങളും ഉള്ള വിഭാഗമാണ്‌ ക്രൈസ്തവ 
സമൂഹം, സവിശേഷമായും കത്തോലിക്കാ സഭ. നമുക്ക്‌ 
അതിനുള്ള സംവിധാനങ്ങളുണ്ട്‌, ഭാതിക സൌകര്യ 
ങ്ങളുണ്ട്‌, മാനവ ശേഷിയുണ്ട്‌, പാരമ്പര്യമുണ്ട്‌. എന്നിട്ടും 
നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങള്‍ക്കും യുവജനങ്ങള്‍ക്കും 
അവര്‍ പഠിച്ച വിശ്വാസം പാലിക്കപ്പെടേണ്ടതാണെന്ന 
ബോധ്യം ഉണ്ടകാതെ പോകുന്നത്‌ എന്തുകൊണ്ടാണ്‌. 
ജീവിതത്തിന്റെ ഓരോ തലത്തിലും അവന്റെ വളര്‍ച്ചക്കും 
വികാസത്തിനും വേണ്ട എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കു 
മ്പോഴും അവന്‍ പാളിപ്പോകുന്നത്‌ എന്താണ്‌. വിവാഹ 
ജീവിതത്തോടു വിരക്തി എന്താണ്‌, വിവാഹ ബന്ധം 
മടുത്തു പോകുന്നത്‌ എന്താണ്‌. “വര്‍ദ്ധിച്ചു പെരുകി 


ലോകം മുഴുവന്‍ നിറയുവിന്‍” എന്നത്‌ ഒരു ദൈവീക 
അനുഗ്രഹമായി തോന്നാത്തത്‌ എന്താണ്‌. 


ഈ ദുരവസ്ഥ നമ്മുടെ മാതം (പശ്‌ നമല്ല. 
ആഗോളതലത്തിലുള്ള സാഹചര്യങ്ങള്‍ ഇതിനെ 
ശരിവയ്ക്കുന്നതാണ്‌. എന്നാല്‍ ഇത്‌ മറികടക്കാന്‍ നാം 
സ്വീകരിച്ച നടപടികള്‍ കേവലം രപചാരികതകളില്‍ 
ഒതുങ്ങിനിന്നു. ഏകദേശം രണ്ടു പതിറ്റാണ്ടുകള്‍ക്കപ്പുറം 
നമ്മുടെ സഭയില്‍ ആരും തന്നെ വിവാഹ ഒരുക്ക 
സെമിനാറില്‍ പങ്കെടുത്തിട്ടുള്ളവരല്ല. ഇന്ന്‌ വിവാഹ 
ഒരുക്ക പരിശീലനം വിജയകരമായി പൂര്‍ത്തിയാക്കിയ 
സര്‍ട്ടിഫിക്കറ്റ്‌ ഉണ്ടെങ്കിലേ വിവാഹം ആശീര്‍വദിക്കപ്പെടൂ. 
കോവിഡ്‌ കാലത്ത്‌, തിരുവല്ല അതിരൂപതയൊഴികെ 
മറ്റെങ്ങും ഓണ്‍ലൈന്‍ ആയി ഈ പരിശീലനം നടത്തി 
യതായി അറിവില്ല. ഇവിടെ പ്രശനം അതല്ല, രണ്ടു 
തലമുറകളെ താരതമ്യം ചെയ്യുമ്പോള്‍ സര്‍ടിഫിക്കറ്ററും 
കോഴ്‌സും ഇല്ലാതിരുന്നിട്ടും നമ്മുടെ പൂര്‍വീകര്‍ 
ശക്തമായ കുടുംബ ജീവിതം നയിച്ചു. അപ്പോള്‍ 
സര്‍ടിഫിക്കറ്റിനേക്കാള്‍, ജീവിതത്തില്‍ അനുകരണീ 
യമായ മാതൃക കാട്ടികൊടുക്കുകയാണ്‌ പ്രധാനം എന്ന്‌ 
കാണാം. നമ്മുടെ വിശ്വാസ പരിശീലനവും, വിവാഹ 
ഒരുക്ക പരിശീലനവും ഓപചാരികതയുടെ ചട്ടക്കൂട്ടില്‍ 
നിന്നും പുറത്തുവരണം. വിശ്വാസത്തകര്‍ച്ചയും ആത്മീയ 
മന്ദതയും ലാകികതൃഷ്ണയും ശിഥിലീകരണവും നാം 
കരുതുന്നതിനപ്പുറം ഗ്രസിച്ചിരിക്കുന്ന തലമുറയെ 
നെഞ്ചോട്‌ ചേര്‍ത്തുനിര്‍ത്തി മാറ്റത്തിലേക്കു നയിക്കണം. 
നല്ല മാതൃകകളും അനുകരണീയ ശീലങ്ങളും അവര്‍ക്കു 
യഥാസമയം കൊടുക്കുന്നതിന്‌ നമുക്ക്‌ കഴിയാതെ 
പോയതിന്റെ ബാക്കിപ്രതമാണ്‌ ഇന്ന്‌ കാണുന്ന 
തകര്‍ച്ചയുടെ കാരണം എന്ന തിരിച്ചറിവ്‌ നമുക്കു 
ണ്ടാവണം. 


മാധ്യമ വിചാരണ 


അടുത്ത നാളുകളിലായി പൊതു മാധ്യമങ്ങളില്‍ 
സഭയെ സംബന്ധിച്ച്‌ നല്ല വാര്‍ത്തയൊന്നും വരുന്നില്ല. 
അഭിനന്ദനാര്‍ഹമായ വിധത്തില്‍ സംഘടിതമായി 
ജീവകാരുണ്യ പ്രവര്‍ത്തനങ്ങള്‍ ചെയ്യുന്ന സമൂഹമാണ്‌ 
നാം. കാരുണ്യ ഭവനങ്ങള്‍, അനാഥാലയങ്ങള്‍, അഗതി 
മന്ദിരങ്ങള്‍, മികച്ച വിദ്യാഭാസസ്ഥാപനങ്ങള്‍ എന്നിങ്ങനെ 
വിവിധ മേഖലകളില്‍ മനുഷ്യസേവനത്തില്‍ വ്യാപ്ൃത 
മായിരുന്നിട്ടും, സഭയെപ്പറ്റി ലജ്ജിക്കാന്‍ തക്ക വാര്‍ 
ത്തകള്‍ അടുത്ത നാളുകളില്‍ മാധ്യമങ്ങളില്‍ വരുന്നു. 
അസത്യങ്ങളും അര്‍ദ്ധസത്യങ്ങളും പര്‍വൃതീകരിച്ചു 
സാമൂഹ്യമാധ്യമങ്ങളിലൂടെ സഭയുടെ നന്മകളേയും 
സമര്‍പ്പണത്തേയും തമസ്കരിക്കുകയും അപകീര്‍ത്തി 
പ്പെടുത്തുകയും ചെയ്യുമ്പോള്‍, സഭയെപ്പറ്റി ഉള്ളതു 
പറയാനും, അഭിമാനത്തോടെ സംസാരിക്കാനും നമ്മുടെ 
കുഞ്ഞുങ്ങള്‍ക്ക്‌ കഴിയാതെപോകുന്നത്‌ സഭ മറ്റാരു 
ടേതോ ആണെന്ന ചിന്തകൊണ്ടാകാനേ വഴിയുള്ളു. 
എന്റേതാണ്‌ സഭ, ഞാന്‍ കൂടി ചേരുന്നതാണ്‌ സഭ എന്ന 
ബോധ്യം എവിടെയോ നഷ്ടമായി. ഇല്ലാത്ത നന്മകള്‍ 
പറയണം എന്നല്ല. ഇല്ലാത്തതൊന്നും പറയേണ്ട, 


ക്രൈസ്തവ കാഹളം 2021 ഭ ഫെബ്രുവരി 17 


www.malankaralibrary.com 


പറയരുത്‌. പക്ഷേ ഉള്ള നന്മകള്‍ പറയേണ്ടേ. ഒറ്റപ്പെട്ട 
വീഴ്ചകള്‍ പര്‍വതീകരിച്ച്‌, പൊതുസത്യം എന്ന നില 
യില്‍ അവതരിപ്പിക്കുന്നത്‌ അനീതിയല്ലേ. സഭ 
മുറിപ്പെടുമ്പോള്‍ സഭാശരീരത്തിന്റെ ഭാഗമായവര്‍ക്കേ 
നൊമ്പരം ഉണ്ടാകൂ. നമ്മുടെ കുഞ്ഞുങ്ങളേയും യുവ 
ജനങ്ങളേയും അല്മായ സമൂഹത്തെ പൊതുവായും 
സഭാഗാ്രത്തിന്റെ അഭിവാജ്യഘടകമായി പുന്രപതി 
ഷ്ഠിക്കാന്‍ നമുക്ക്‌ കഴിയണം. ബോധപൂര്‍വമായി 
കെട്ടിച്ചമക്കുന്ന ആരോപണങ്ങളെ ആരോഗ്യകരമായി 
പ്രതിരോധിക്കാനും, നമ്മുടെ പ്രിയപ്പെട്ടവര്‍ വഴിതെറ്റി 
ക്കപ്പെടാതിരിക്കാനും വലിയ ചിന്തയും, ജാഗ്രതയും, 
പരിശീലനവും വേണം. സാമൂഹൃ സമ്പര്‍ക്ക മാധ്യ 
മങ്ങളും, ദൃശ്യ മാധ്യമങ്ങളും സുവിശേഷവത്‌ 
കരണത്തിന്‌ എപ്രകാരം ഫലപ്രദമായി ഉപയോഗിക്കാം 
എന്നത്‌ കേവലം സെമിനാര്‍ വിഷയമല്ല, അടിയന്തരമായി 
ഇടപെടേണ്ട മേഖലയാണ്‌. കഴിവും വാസനയുമുള്ള 
സമര്‍ത്ഥരായ ചെറുപ്പക്കാരെ മികച്ച പരിശീലനം നല്‍കി 
പ്രാപ്തരാക്കി എടുക്കണം. കഴിവും നൈപുണ്യവു 
മുള്ളവരെ മാറ്റിനിര്‍ത്താന്‍ ആര്‍ക്കും കഴിയില്ലല്ലോ. 
മാധ്യമ രംഗത്ത്‌ ധാര്‍മിക ബോധമുള്ള ഒരു തലമുറയുടെ 
രംഗ്രപവേശത്തിന്‌ വഴിതുറക്കണം. 


നല്ല ബന്ധം ഉണ്ടാകണം 


കുട്ടികളുമായി നല്ല ബന്ധം ഉണ്ടാക്കാന്‍ നാം വിജയി 
ക്കുന്നില്ല. അത്‌ വീടുകളിലുമില്ല, വിശ്വാസ പരിശീ 
ലനക്ലാസ്സിലുമില്ല. നമ്മുടെ കുഞ്ഞുങ്ങള്‍ക്ക്‌ അള്‍ത്താര 
യോടുള്ള അടുപ്പം എത്രത്തോളമുണ്ട്‌. ആരും നിര്‍ബന്ധി 
ക്കാതെ പോകാന്‍ ഉള്‍പ്രേരണ കൊടുക്കുന്ന ഇടമാണോ 
സണ്‍ഡേസ്‌കൂള്‍ ക്ലാസുകള്‍ എന്ന്‌ പരിശോധിക്കണം. 
അതിനു അനുയോജ്യമായ അന്തരീക്ഷം ഉണ്ടാക്കണം. 
അവന്‍ അര്‍ഹിക്കുന്ന സ്വാത്ര്ത്യരം നല്‍കി, അവന്റെ 


18 ക്രൈസ്തവ കാഹളം 2021 


ഫെബ്രുവരി 


൫൫(കസ്നല 


ഭാഷയില്‍ സംസാരിച്ചും, അവനെ പ്രോത്സാഹിപ്പിച്ചും 
വളരാന്‍ പ്രേരിപ്പിച്ചും ചേര്‍ത്തുപിടിച്ചും വളര്‍ത്തണം. 
മതബോധനക്ലാസ്സിലെ ഒരു കുഞ്ഞിനെ നിങ്ങള്‍ 
ക്കെങ്ങനെ സ്നേഹിക്കാന്‍ കഴിയും എന്നതാവണം 
ഓരോ അദ്ധ്യാപകന്റേയും ക്ലാസ്സിനുള്ള പ്രധാന തയ്യാ 
റെടുപ്പ്‌. കുട്ടികളോടുള്ള മനോഭാവത്തില്‍ മാറ്റംവരുത്തി 
അമ്മമനസുള്ള അധ്യാപകരുണ്ടാവണം. 


എന്തുകൊണ്ടാണ്‌ നമ്മുടെ യുവജനങ്ങള്‍ക്ക്‌ 
അവരുടെ വൈദികരോട്‌ വന്നു സംസാരിക്കുന്നതിനും, 
അവരുടെ പ്രശ്നങ്ങള്‍ തുറന്ന മനസോടെ പങ്കു 
വയ്ക്കുന്നതിനും കഴിയാതെ പോകുന്നത്‌. അച്ചന്‍ ചുറ്റും 
നില്‍ക്കുന്ന നാലുപേരല്ല ഒരിടവകയിലെ യുവജനസഭ 
എന്ന്‌ നാം തിരിച്ചറിയണം. പള്ളിയില്‍ വരാതെ അലഞ്ഞു 
നടക്കുന്ന യുവാവിനെ അന്വേഷിച്ചു പുറകേ പോകാന്‍ 
നമ്മുടെ വൈദികര്‍ക്കോ സന്യസ്തര്‍ക്കൊ കഴിയാതെ 
പോകുന്നത്‌ എന്താണ്‌. പള്ളിയില്‍ പോകുന്നതും, വിശുദ്ധ 
കുര്‍ബാന സ്വീകരിക്കുന്നതും, ഇടവകയുടെ മറ്റു 
ഭക്തകൃത്യങ്ങളിലും അഭിമാനത്തോടെ അനുഷ്ഠിക്കാന്‍ 
തക്കവിധം അവരെ ചേര്‍ത്ത്‌ നിര്‍ത്തണം. ഇതര സമുദാ 
യങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോള്‍ വര്‍ത്തമാനകാല 
ത്തില്‍ നമ്മുടെ നോമ്പനുഷ്ഠാനങ്ങളില്‍ ഈ അഭിമാന 
ബോധം കൈമോശം വന്നത്‌ എന്തുകൊണ്ട്‌ എന്ന്‌ ഗര 
വമായി ചിന്തിക്കണം. നമ്മുടെ യുവതലമുറയെ ഏകാന്ത 
മാക്കി മാറ്റിയതില്‍ മുതിര്‍ന്ന തലമുറയ്ക്ക്‌ ഉത്തരവാദി 
ത്തമുണ്ട്‌. കാലഘട്ടം നമ്മെ വിധിക്കും. 
നിയ്ര്തിത സന്താനഭാഗ്യം 

മക്കള്‍ക്ക്‌ ജന്മം കൊടുക്കാന്‍ ഏറ്റവും കൂടുതല്‍ മടി 
കാണിക്കുന്ന തലമുറയാണ്‌ നമ്മുടേത്‌. ക്രൈസ്തവ 
സമൂഹത്തില്‍ അങ്ങേയറ്റം രണ്ടു മക്കള്‌ എന്ന 
അവസ്ഥയാണുള്ളത്‌. ഒരാണും ഒരു പെണ്ണും എന്ന 


www.malankaralibrary.com 


൫6(കസ്നല 


അനുപാതത്തിലാണ്‌ ഒട്ടുമിക്ക കുടും 
ബങ്ങളിലേയും സന്താനസൌഭാഗ്യം! 
നമ്മുടെ കുഞ്ഞുങ്ങള്‍ സ്വാര്‍ത്ഥരും 
തന്നിഷ്ടക്കാരും ആകുന്നതിനു പിന്നി 
ലെ ഒരു കാരണം നിയയന്ത്രിക്കപ്പെട്ട 
സന്താനഭാഗ്യമാണ്‌. എല്ലാ ആഡം 
ബരങ്ങളോടുംകൂടി മക്കളെ വളര്‍ 
ത്തുന്ന മാതാപിതാക്കള്‍ മക്കളെ 
പങ്കുവയ്ക്കാന്‍ പഠിപ്പിച്ചില്ല, അതി 
നുള്ള അവസരവുമില്ല. കൂട്ടുകൂടാനും, 
ഒത്തു കളിക്കാനും, സംസാരിച്ചി 
രിക്കാനും ബാല്യ കനമാരങ്ങള്‍ 
ഉല്ലാസഭരിതമാക്കാനും സഹോദര 
ങ്ങള്‍ക്കുള്ള പങ്കു വളരെ വലുതാണ്‌. 


ബോധപൂര്‍വം നമ്മുടെകുഞ്ഞു 
ങ്ങള്‍ക്ക്‌ അത്‌ നഷ്ടപ്പെടുത്തുന്ന മാതാപിതാ 


ക്കള്‍ വലിയ വിലകൊടുക്കേണ്ടിവരും. 
പുര നിറഞ്ഞു പുരുഷന്മാര്‍ 

ഓരോ ഇടവകയിലുമുണ്ട്‌ മുപ്പതു കഴിഞ്ഞിട്ടും 
വിവാഹം കഴിക്കാതെ പുരനിറഞ്ഞു നില്‍ക്കുന്ന 
യുവാക്കള്‍. യുവാക്കള്‍ എന്ന്‌ പറയുന്നതുതന്നെ ശരിയല്ല, 
പുരുഷന്മാര്‍. മനുഷ്യന്റെ ആസൂത്രണം കുടുംബത്തിന്റെ 
മേല്‍ വരുത്തിയ ഘടനാമാറ്റം ഇപ്രകാരം ഒരു ചിന്തക്ക്‌ 
കാരണമായിട്ടുണ്ടാകാം. വാസ്തവത്തില്‍ ദൈവാശ്രയ 
ത്തിനപ്പുറം തന്റെതന്നെ സമ്പത്തിലും കഴിവിലും 
ആശ്രയിക്കാനുള്ള മനുഷ്യന്റെ ശ്രമത്തിനുള്ള തിരിച്ചടി 
യാണിത്‌. ദാമ്പത്യ ജീവിതത്തില്‍ കടന്നുകൂടിയ സ്വാര്‍ 
ത്ഥതയും ദുരാഗ്രഹങ്ങളും കുറേക്കൂടി സ്വാര്‍ത്ഥരായ 
മക്കള്‍ക്ക്‌ ജന്മം കൊടുത്തു. ആര്‍ക്കും വിധേയ 
പ്പെടാതെയും ചോദ്യം ചെയ്യപ്പെടാതെയും ഇഷ്ടംപോലെ 
ഒരു ജീവിതം മോഹിക്കുന്നത്തിന്റെ അപകടം നാം 
ഇനിയും മനസിലാക്കിയിട്ടില്ല. ശരീരമാസകലം പച്ച 
കുത്തി, മയക്കുമരുന്നും വ്യഭിചാരവും സ്വവര്‍ഗ്ഗരതിയും 
സാത്താന്‍ സേവയും ഒക്കെയായി അധഃപതിച്ച 
യൂറോപ്യന്‍ ലാറ്റിനമേരിക്കന്‍ രാജ്യങ്ങളിലെ പുതു 
തലമുറയോട്‌ സാദൃശ്യപ്പെടാന്‍ ഇനി അധികദൂരമില്ല. ഒരു 
കുടുംബത്തിന്റെ പശ്ചാത്തലത്തില്‍ സമൃദ്ധമായി 
സ്നേഹംപങ്കുവച്ചും, തലമുറയ്ക്ക്‌ ജന്മം നല്‍കിയും 
ദൈവീക ദാനങ്ങള്‍ അനുഭവിച്ചും നന്ദി പറഞ്ഞും 
പൂര്‍ത്തിയാക്കേണ്ട ജീവിതം ഈയാം പാറ്റകളെപ്പോലെ 
സ്വയം ഹോമിച്ചു കളയുന്ന ദുരവസ്ഥ നമ്മുടെ ഇടയില്‍ 
അനുവദിച്ചുകൂടാ. വിവാഹം, മക്കള്‍, മാതാപിതാക്കള്‍, 
സ്നേഹം പങ്കുവയ്ക്കല്‍ ഒക്കെ ക്രൈസ്തവ 
ജീവിതത്തിന്റെ അടിസ്ഥാനമാണെന്നു ചെറുഗ്രായം 
മുതലേ നമ്മുടെ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുകയും 
ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്‌. വിദ്യാഭ്യാസം, 
തൊഴില്‍, കെട്ടുറപ്പുള്ള കുടുംബാന്തരീക്ഷം എന്നിവയ്ക്ക്‌ 
ഇക്കാര്യത്തില്‍ വലിയ പങ്കുണ്ട്‌. 


പുറമെ സുരക്ഷിതം എന്ന്‌ തോന്നാം എങ്കിലും, ഭാരത 
സഭ വലിയ പ്രതിസന്ധിയിലൂടെയാണ്‌ കടന്നു പൊയ്‌ 


ക്കൊണ്ടിരിക്കുന്നത്‌. സ്നേഹവും സാഹോദര്യ 
വുമാണ്‌ ക്രൈസ്തവ സഭയുടെ മുഖമുദ്ര. അതില്ലാ 
തായാല്‍ ഉപ്പിനു ഉറകെട്ടു പോകുന്നപോലെയാകും. 
സ്വയം ഉറ നഷ്ടപ്പെടുത്തി, എതിര്‍സാക്ഷ്യം നല്‍കി സ്വയം 
അപഹസിക്കപ്പെടുകയും തെരുവില്‍ ആക്രകോശിക്കു 
കയും ചെയ്യുന്ന ക്രൈസ്തവ സഭാ മേലദ്ധ്യക്ഷന്മാരേയും 
പുരോഹിതരേയും വിശ്വാസ സമൂഹത്തേയും കാണാന്‍ 
ദുര്യോഗമുണ്ടായ കാലമാണിത്‌. ഈ കാഴ്ചകള്‍ നമ്മുടെ 
കുഞ്ഞുങ്ങളെ സ്വാധീനിക്കരുത്‌ . നമ്മുടെ യുവജങ്ങള്‍ക്ക്‌ 
സ്വീകാര്യമായി തോന്നരുത്‌. അവര്‍ ലോക രക്ഷിതാവായ 
ക്രിസ്തുവിന്റെ സ്നേഹവും, ത്യാഗവും സാഹോദര്യവും 
പങ്കുവയ്ക്കുന്ന പുതു യുഗത്തിലെ സുവിശേഷകരായി 
മാറണം. അതിനു അവരെ ഒരുക്കണം. പരിശീലി 
പ്പിക്കണം. നമ്മുടെ വിശ്വാസ പരിശീലന സംവിധാന 
ത്തില്‍ കാതലായ മാറ്റം വരണം. യുവജനങ്ങള്‍ 
സഭയോട്‌ ചേര്‍ന്നുനില്‍ക്കണം. ദൈവം നല്‍കിയ എല്ലാ 
ദാനങ്ങളും മറ്റുള്ളവരോടുള്ള കരുതലോടു ഉപയോഗി 
ക്കാനും സമൃദ്ധിയില്‍ നല്ല കുടുംബജീവിതം നയിക്കാനും 
പ്രാപ്തരാക്കണം. തലമുറകള്‍ക്കു ജന്മംകൊടുക്കുക 
എന്നത്‌ ദൈവീക പദ്ധതിയില്‍ പങ്കുചേരുകയാണെന്ന 
ബോധ്യം കൊടുക്കണം. സന്യാസവും പൌരോഹിത്യവും 
ശ്രേഷ്ഠമായ ദൈവവിളിയാണെന്നും അതിനുള്ള 
സാധ്യത ഓരോ വൃക്തിയിലും ഉണ്ടെന്നും ചെറു 
പ്രായത്തിലേ കാട്ടികൊടുക്കണം. ഒറ്റപ്പെട്ട അലഞ്ഞു 
തിരിഞ്ഞുള്ള ജീവിതം പൈശാചികതയിലേക്കുള്ള 
വഴിയില്‍ ചെന്നവസാനിക്കും എന്ന്‌ പറഞ്ഞു കൊടു 
ക്കണം. സഭയുടെ സ്വത്തിനേക്കാളും സ്ഥാപനങ്ങളേ 
ക്കാളും പ്രധാനമാണ്‌ നമ്മുടെ തലമുറ. അത്‌ 
ദൈവഹിതപ്രകാരം സംരക്ഷിക്കപ്പെടണം, നഷ്ടപ്പെട്ടു 
കൂടാ. നമ്മുടെ ഭവനങ്ങളില്‍ സംജാതമായിക്കൊ 
ണ്ടിരിക്കുന്ന ദുരവസ്ഥക്ക്‌ അടിസ്ഥാനപരമായ പരിഹാരം 
ഉണ്ടാകണം. ഇത്‌ ഗനരവമായെടുക്കാന്‍ ഇനിയും 
വൈകിക്കൂടാ. 


ക്രൈസ്തവ കാഹളം 2021 ഭ ഫെബ്രുവരി 


19 
www.malankaralibrary.com 


൫൫(കസ്നവ 


സഭയിലെ പ്രധാന തീര്‍ത്ഥാടന കേന്ദ്രങ്ങള്‍-12 


റവ. ഡോ. മാത്യു ചാര്‍ത്താക്കുഴിയില്‍ 


ഈഇഠഗ്ളീഷ്‌ സഭാചരിത്രത്തിലെ ദീപ്ത സ്മരണ 
കളിലൊന്നാണ്‌ കാന്റര്‍ബെറിയിലെ ആര്‍ച്ചുബിഷപ്പാ 
യിരുന്ന വി.തോമസ്‌ ബക്കറ്റിന്റേത്‌. തന്റെ കത്തീ 
്രലിന്റെ അള്‍ത്താരയ്ക്ക്‌ മുന്നിലായി സതൃത്തിനും 
നീതിയ്ക്കും സഭയുടെ സ്വാത്രന്ത്യത്തിനും വേണ്ടി 
രക്തം ചിന്തേണ്ടി വന്നെങ്കിലും ആ ജീവത്യാഗത്തിന്റെ 
അലയൊലികള്‍ യൂറോപ്പിലാകമാനം വിശ്വാസ 
സാക്ഷ്യത്തിന്റെ മാറ്റൊലികള്‍ സൃഷ്ടിച്ചു. അദ്ദേഹം 
മരിച്ചുവീണ പുണ്യഭൂമിയില്‍ ഇന്നും അണയാതെ 
കത്തുന്ന മെഴുകുതിരി തന്റെ ജീവിതത്തിലൂടെ വിശുദ്ധന്‍ 
പ്രസരിപ്പിച്ച ്രകാശത്തിന്റെ പ്രതിഫലനമെന്നോണം 
നിലനില്‍ക്കുന്നു. മരണത്തിലൂടെ നമുക്ക്‌ ജീവന്‍ 
നല്‍കിയ ക്രിസ്‌തുവിനെപ്പോലെ, സ്വയം മുറിഞ്ഞു 
കുര്‍ബാനയായിത്തീരാന്‍ വിട്ടുകൊടുത്ത ഗോതമ്പുമണി 
പോലെ, കത്തിയെരിഞ്ഞു പ്രകാശം പ്രസരിപ്പിക്കും 
വിളക്കുപോലെ ഇന്നും അനേകര്‍ക്ക്‌ പ്രചോദനമായി 
വി. തോമസ്‌ ബക്കറ്റിന്റെ ജീവിതം പരിവര്‍ത്തനപ്പെട്ടു. 
ഇംഗ്ലണ്ടിലെ ഏറ്റം ്രധാന തീര്‍ത്ഥാടന കേന്ദ്രമായ 
കാന്റര്‍ബെറിയും, വി.തോമസ്‌ ബക്കറ്റിന്റെ ജീവിതവും 
പരിചയപ്പെടുത്തുകയാണ്‌ ഈ ലേഖനത്തിന്റെ ഉദ്ദേശം. 


ഇംഗ്ലണ്ടിലെ ആഗ്ലിക്കന്‍ സഭയുടെ ആത്മീയ 
സിരാകേന്ദ്രമാണ്‌ തലസ്ഥാനമായ ലണ്ടനില്‍ നിന്നും 
ഏകദേശം അറുപത്‌ കിലോമീറ്റര്‍ ദൂരത്തില്‍ 
സ്ഥിതിചെയ്യുന്ന കാന്റര്‍ബറി. ആംഗ്ലിക്കന്‍ സഭയുടെ 
ഇപ്പോഴത്തെ ഓദ്യോഗിക അധ്യക്ഷ എലിസബത്ത്‌ 
രാഞ്ജിയും ആത്മീയ അധ്യക്ഷന്‍ കാന്റര്‍ബറിയിലെ 
ആര്‍ച്ചുബിഷപ്പായ ജസ്റ്റിന്‍ വെല്‍ബിയുമാണ്‌. മൂന്നാം 
നൂറ്റാണ്ടു മുതല്‍ ക്രിസ്തീയ സാന്നിധ്യം ഇവിടെ 
ഉണ്ടായിരുന്നെങ്കിലും “ഇംഗ്ലണ്ടിന്റെ അപ്പസ്തോലന്‍” 
എന്നറിയപ്പെടുന്ന ബെനഡിക്റ്റിന്‍ സന്യാസിയായിരുന്ന 
കാന്റര്‍ബെറിയിലെ അഗസ്റ്റിന്റെ (+604) സുവിശേഷ 
പ്രവര്‍ത്തനമാണ്‌ ഈ രാജ്യത്തെ ക്രിസ്തീയ വിശ്വാസ 
ത്തിലേക്ക്‌ നയിക്കുന്നത്‌. പിന്നീട്‌ ഹെന്‍(്ധി എട്ടാമന്‍ 
രാജാവ്‌ തന്റെ ഒന്നാം ഭാര്യ ആയിരുന്ന അരഗോണിലെ 


20 ക്രൈസ്തവ കാഹളം 2021 = ഫെബ്രുവരി 


വി. തോമസ്‌ ബക്കറ്റും 
കാ൯ന്‍ര്‍ബെറി 
കത്തീഡ്രലും 


കാതറീനുമായുള്ള വിവാഹം അസാധുവായി പ്രഖ്യാ 
പിക്കാന്‍ ക്ലമെന്റ്‌ എട്ടാമന്‍ മാര്‍പ്പാപ്പ വിസമ്മതിച്ചപ്പോള്‍ 
കത്തോലിക്കാ സഭാബന്ധം ഉപേക്ഷിച്ചു ആംഗ്ലിക്കന്‍ 
സഭയ്ക്ക്‌ ആരംഭം കുറിച്ചു. (പിന്നീട്‌ അദ്ദേഹം അഞ്ചു 
വിവാഹങ്ങള്‍ കൂടി കഴിച്ചു). 


ആംഗ്ലിക്കന്‍ സഭയുടെ ആസ്ഥാനമായ കാന്റര്‍ബെറി 
കത്തീഡ്രല്‍ എങ്ങനെയാണ്‌ കത്തോലിക്കാ സഭയുടെ 
പ്രശസ്ത തീര്‍ത്ഥാടന കേന്ദ്രങ്ങളില്‍ ഉള്‍പ്പെട്ടിരിക്കുന്ന 
തെന്ന്‌ മനസ്സിലാക്കുന്നതിന്‌ ഈ ചരിത്ര പശ്ചാത്തലവും 
അറിയേണ്ടിയിരിക്കുന്നു. ഇംഗ്ലണ്ടിന്റെ ചരിശ്രത്തിലെ 
തന്നെ ഏറ്റം (്പസിദ്ധമായ ജീവിതങ്ങളിലൊന്നാണ്‌ 
കാന്റര്‍ബറിയിലെ ആര്‍ച്ചുബിഷപ്പായിരുന്ന വി.തോമസ്‌ 
ബക്കറ്റിന്റേത്‌. ജീവിതം പോലെത്തന്നെ മരണത്തിലൂടെ 
യെയും അനേകരെ സ്വാധീനിച്ച വ്യക്തിയാണ്‌ അദ്ദേഹം. 
വി.തോമസ്‌ ബെക്കറ്റിന്റെ ജീവിതത്തെക്കുറിച്ചു അക്കാ 
ലയളവില്‍ തന്നെ ഇരുപതോളം കൃതികള്‍ രചിക്ക 
പ്പെട്ടിരുന്നു. അവയില്‍ ചിലതൊക്കെ അദ്ദേഹത്തിന്റെ 
കൂടെ താമസിച്ചിരുന്നവരും മരണത്തിന്‌ സാക്ഷികളാ 
കേണ്ടി വന്നവരും തന്നെ എഴുതിയിട്ടുള്ളതിനാല്‍ വളരെ 
വിശ്വാസ യോഗ്യമായ വിവരങ്ങളാണ്‌ പിന്‍ തലമുറയ്ക്ക്‌ 
ലഭിച്ചിട്ടുള്ളത്‌. “ഇംഗ്‌ ളീഷ്‌ ഭാഷയുടെ പിതാവ്‌” 
എന്നറിയപ്പെടുന്ന മദ്ധ്യകാല യുഗത്തിലെ പ്രസിദ്ധ കവി 
ജ്രെഫി ചൌഈസറിന്റെ കൃതിയായ “കാന്റര്‍ബെറി 


www .malankaralibrary.com 


൫6(കസ്നല 


കഥകള്‍” ലണ്ടനില്‍ നിന്നും കാന്റര്‍ബെറിയിലെ തോമസ്‌ 
ബക്കറ്റിന്റെ കബറിലേക്ക്‌ തീര്‍ത്ഥാടനം നടത്തുന്നവര്‍ 
പറയുന്ന വിവിധ കഥകളുടെ വിവരണമാണ്‌. 


ശ്കിസ്തുവര്‍ഷം 1118 ഡിസംബര്‍ 21-ന്‌ (ചില 
ജീവചരിത്ര രേഖകളില്‍ 1119 എന്ന്‌ കാണുന്നു) ലണ്ടന്‍ 
നഗരത്തിലെ ചീപ്സ്സൈഡ്‌ എന്ന പ്രദേശത്ത്‌ ഗില്‍ 
ബെര്‍ട്ടിന്റെയും മെറ്റില്‍ഡാ ബെക്കറ്റിന്റെയും മകനായി 
തോമസ്‌ ബെക്കറ്റ്‌ ജനിച്ചു. അദ്ദേഹത്തിന്റെ പിതാവ്‌ 
കച്ചവടക്കാരനും ലണ്ടന്‍ നഗരത്തിലെ ഉന്നത 
ഉദ്യോഗസ്ഥനുമായിരുന്നു. നീണ്ട മൂക്കുണ്ടായിരുന്ന 
തിനാലോ (beak) നോര്‍മണ്ടിയിലെ ബെക്‌ എന്ന 
സ്ഥലത്തു നിന്ന്‌ വന്നതിനാലോ ആണ്‌ ഗില്‍ബര്‍ട്ടിന്‌ 
കുടുംബപേരായി ബെക്കറ്റ്‌ ലഭിച്ചതെന്ന്‌ പറയപ്പെടുന്നു. 
മരണശേഷം ലണ്ടനിലെ പ്രസിദ്ധമായ വി. പൌലോ 
സിന്റെ കത്തീഡ്രലില്‍ തോമസിന്റെ മാതാപിതാക്കന്മാരെ 
അടക്കം ചെയ്തിരിക്കുന്നത്‌ അവരുടെ അന്നത്തെ 
സമൂഹത്തിലുണ്ടായിരുന്ന സ്വാധീനത്തെ കാണിക്കുന്നു. 


പത്താമത്തെ വയസ്സില്‍ മെര്‍ട്ടോണ്‍ എന്ന സ്ഥലത്തെ 
അഗസ്റ്റീനിയന്‍ പ്രയറിയിലെ വിദ്യാര്‍ത്ഥിയും പിന്നീട്‌ 
ലണ്ടന്‍ വ്യാകരണ വിദ്യാലയത്തിലെ പഠിതാവുമായി 
തോമസ്‌ ചേരുന്നു. ഇരുപതാമത്തെ വയസ്സില്‍ ഒരു 
വര്‍ഷക്കാലം പാരിസില്‍ വിദ്യാര്‍ത്ഥിയായിരുന്നു എന്നും 
പല ജീവചരിര്ത രേഖകളിലും പറയുന്നു. പിതാവി 
നുണ്ടായ ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകള്‍ കാരണം 
തോമസ്‌ കുറച്ചു നാളത്തേയ്ക്ക്‌ ഒരു ക്ലാര്‍ക്കായി ജോലി 
ചെയ്തു. അധികം താമസിയാത്ത കാന്റര്‍ബെറി 
ആര്‍ച്ചുബിഷപ്പായിരുന്ന തിയോബാള്‍ഡിന്റെ ഓഫിസില്‍ 
ജോലി ലഭിക്കുന്നു. 

ഇംഗ്ലണ്ടിലെ ഏറ്റം പ്രധാനപ്പെട്ട ആര്‍ച്ചുബിഷപ്പിന്റെ 
കൂടെ ജോലി ചെയ്യാന്‍ ലഭിച്ച അവസരം തോമസിന്റെ 
ഭാവിയിലെ ഉയര്‍ച്ചയ്ക്ക്‌ അടിസ്ഥാനമിട്ടു. ആര്‍ച്ചുബിഷപ്‌ 
തിയോബാള്‍ഡ്‌ തോമസിന്റെ കഴിവിലും, ആത്മാര്‍ 
ത്ഥതയിലും മതിപ്പ്‌ തോന്നി കൂടുതല്‍ ഉത്തരവാദിത്വങ്ങള്‍ 
ഏല്‍പ്പിക്കാന്‍ തുടങ്ങി. റോമിലേക്കും, ബൊളോഞ്ഞ 
യിലേക്കും ജോലിയുടെ ഭാഗമായും പിന്നീട്‌ സഭാ 
നിയമവും, സിവിള്‍ നിയമവും പഠിക്കാനുമായി അദ്ദേഹം 
തോമസിനെ അയച്ചു. 1154-ല്‍ ആര്‍ച്ച്ബിഷപ്പ്‌ തിയോ 
ബാള്‍ഡ്‌ വളരെ ഉത്തരവാദിത്വമുള്ള ജോലിയായ 
കാന്റര്‍ബെറിയിലെ ആര്‍ച്ചുഡീക്കനായി തോമസിനെ 
നിയമിച്ചു. പിന്നീട്‌ അദ്ദേഹത്തെ ഭരമേല്പിച്ച ലിങ്കണ്‍ 
കത്തീര്രലിലേയും, ലണ്ടനിലെ സെയിന്റ്‌ പോള്‍സ്‌ 
കത്തീര്ഡലിലേയും ചുമതലകള്‍ തോമസ്‌ കാര്യക്ഷ 
മതയോടെ നിര്‍വഹിച്ചു. അറിവും, കഴിവും പരിചയ 
സമ്പന്നതയും ഒത്തുചേര്‍ന്ന തോമസിനെ ആര്‍ച്ച്ബിഷപ്‌ 
തിയോബാള്‍ഡ്‌ അന്ന്‌ ഒഴിവുണ്ടായിരുന്ന ലോര്‍ഡ്‌ 
ചാന്‍സലറിന്റെ ചുമതലയിലേക്ക്‌ നിയമിക്കുന്നതിനായി 
ഹെ൯ന്‍(രഡി രണ്ടാമന്‍ രാജാവിന്റെയടുത്തു ശുപാര്‍ശ 
സമര്‍പ്പിക്കുന്നു. നേരത്തെ തന്നെ തോമസിനെ അടുത്ത്‌ 
പരിചയമുണ്ടായിരുന്ന രാജാവ്‌ ഈ നിര്‍ദേശം 
അംഗീകരിക്കുകയും അതിന്‍പ്രകാരം 1155-ല്‍ തന്റെ 
ചാര്‍സലറായി തോമസിനെ നിയമിക്കുകയും ചെയ്തു. 


രാജാവിന്റെയും അദ്ദേഹത്തിന്റെ ചാന്‍സിലര്‍ ആയിരുന്ന 
തോമസിന്റെയും സൌഹൃദം പോലെ ഹൃദ്യവും, അനുകര 
ണീയവുമായ ചങ്ങാത്തം വേറെങ്ങും കണ്ടെത്താന്‍ 
സാധിക്കില്ല എന്ന്‌ പലരും അന്ന്‌ അഭിപ്രായപ്പെട്ടിരുന്നു. 

തോമസിന്റെ കഴിവിനെ ഹെ൯ന്‍്ഡി രണ്ടാമന്‍ 
എത്രമാര്രം വിലമതിച്ചിരുന്നു എന്നതിന്‌ തെളിവാണ്‌ 
തന്റെ മകനെ തോമസിന്റെ കൂടെ താമസിച്ചു ഭരണ 
കാര്യങ്ങള്‍ പഠിക്കാനായി രാജാവ്‌ നിയോഗിക്കുന്നത്‌. 
ഇക്കാലത്തെ തോമസിന്റെ നേട്ടങ്ങളില്‍ പ്രധാനപ്പെട്ട 
തായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്‌ രാജ്യത്തിന്റെ നികുതി 
വരുമാനം വര്‍ധിപ്പിക്കുന്നതിനുവേണ്ടി അദ്ദേഹം 
നടപ്പിലാക്കിയ കര്‍ശനമായ പരിഷ്ക്കാരങ്ങളാണ്‌. 
ഭൂവുടമകളില്‍ നിന്നും, ദേവാലയങ്ങളില്‍ നിന്നും, 
ബിഷപ്പുമാരില്‍ നിന്നുമൊക്കെ ലഭിക്കേണ്ടിയിരുന്ന 
വിഹിതങ്ങള്‍ കൃത്യമായി ശേഖരിക്കുകയും അങ്ങനെ 
രാജ്യത്തിന്റെ വരുമാനം വര്‍ധിപ്പിക്കുകയും ചെയ്തു. 
ആരുടേയും മുഖം നോക്കാതെയും, ആരെയും 
ഭയക്കാതെയും കാര്യങ്ങള്‍ നടപ്പിലാക്കുക എന്നത്‌ 
തോമസിന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകത ആയിരുന്നു. 
ഇത്‌ അദ്ദേഹം അറിയാതെ തന്നെ മിത്രങ്ങളേക്കാള്‍ 
കൂടുതല്‍ ശ്രതുക്കളെ സൃഷ്ടിക്കുകയും അവസരം 
കിട്ടുമ്പോഴൊക്കെ അവര്‍ അത്‌ തോമസിനെതിരെ 
ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. 


ഈ സമയത്താണ്‌ തോമസിന്റെ മാര്‍ഗ്ഗദര്‍ശിയും 
ഗുരുസ്ഥാനീയനുമായ ആര്‍ച്ച്ബിഷപ്പ്‌ തിയോബാള്‍ഡ്‌ 
1162-ല്‍ അന്തരിക്കുന്നത്‌. തന്റെ ഏറ്റം അടുത്ത 
സുഹൃത്തായ തോമസ്‌ ബെക്കറ്റിനെ ആ സ്ഥാനത്തേ 
യ്ക്ക്‌ നിയമിക്കുന്നത്‌ സഭാഭരണത്തിലുള്ള തന്റെ 
സ്വാധീനം വര്‍ദ്ധിപ്പിക്കുമെന്ന ചിന്തയില്‍ ഹെ൯ന്‍ഡ്ഡി 
രണ്ടാമന്‍ തോമസ്‌ ബെക്കറ്റിനെ കാന്റര്‍ബറിയിലെ 
അടുത്ത ആര്‍ച്ചുബിഷപ്പായി നിര്‍ദേശിക്കുകയും 
ബിഷപ്പുമാരുടെ കണ്‍സില്‍ അത്‌ അംഗീകരിക്കുകയും 
ചെയ്തു. എന്നാല്‍ തോമസ്‌ ബെക്കറ്റ്‌ തനിക്ക്‌ 
രാജാവുമായുള്ള സൌഹൃദം നഷ്ടപ്പെടുമെന്ന ചിന്തയാലും 
ഒരു പുരോഹിതനല്ലാതിരുന്നതിനാലും ഈ പദവി 
നിരസിക്കുകയാണുണ്ടായത്‌. പിന്നീട്‌ രാജാവിന്റെ 
നിര്‍ബന്ധത്തിനു വഴങ്ങി രാജ്യത്തിന്റെയും, സഭയുടെയും 
നന്മയെ കരുതിയും ഈ ഉന്നത പദവി ഏറ്റെടുക്കുന്നു. 

ഈ സമയത്ത്‌ മാനസികമായി, ആരും പ്രതീക്ഷി 
ക്കാത്ത ഒരു മാറ്റത്തിന്‌ തോമസ്‌ വിധേയമായി 
ക്കൊണ്ടിരിക്കയായിരുന്നു. ശുണ്ഠിക്കാരനും, കര്‍ക്കശകാ 
രനുമായിരുന്ന ചാന്‍സലറില്‍ നിന്നും ലാളിത്യവും, 
നന്മയും നിറഞ്ഞു വിളങ്ങുന്ന ഒരു യോഗീവര്യനായുള്ള 
അദ്ദേഹത്തിന്റെ പരിവര്‍ത്തനം ആരെയും അത്ഭുതപ്പെടു 
ത്തുന്നതായിരുന്നു. ബിഷപ്പായി അധികാരമേറ്റതുമുതല്‍ 
ദൈവകരസ്പര്‍ശം ഉണ്ടായവനെപ്പോലെയാണ്‌ അദ്ദേഹം 
്രവര്‍ത്തിച്ചത്‌. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞു 
പുതിയൊരു മനുഷ്യനെ ധരിച്ച അദ്ദേഹത്തിന്റെ 
നിഷ്ഠയുടെയും പരിത്യാഗത്തിന്റെയും തെളിവായി ആരും 
കാണാതെ സ്വയം നിഗ്രഹത്തിനായി അദ്ദേഹം ഇട്ടിരുന്ന 
രോമക്കുപ്പായം മരണസമയത്ത്‌ എല്ലാവരും കാണാന്‍ 
ഇടയായി. 


ക്രൈസ്തവ കാഹളം 2021 ഭ ഫെബ്രുവരി 2 


WWW. ree com 


തോമസിലുണ്ടായ ഈ മാറ്റത്തെ സാവൂളില്‍ നിന്ന്‌ 
പനലോസിലേക്കുള്ള വലിയൊരു മാറ്റം പോലെയാ 
യിരുന്നുവെന്ന്‌ ചില ജീവചരിര്തകാരന്മാര്‍ പറയുന്നു. 
എന്നാല്‍ അദ്ദേഹത്തിന്റെ ലാകികസ്ഥാനമാനങ്ങളോ 
ടെയുള്ള ജീവിതം പാപപങ്കിലമായിരുന്നുവെന്നോ, 
തിരുവസ്‌ ്രസ്വീകരണത്തിന്‌ ശേഷമുള്ളത്‌ ഭക്താ 
ഭ്യാസങ്ങളുടേത്‌ മാര്രമായിരുന്നുവെന്നോ ഇതിനര്‍ 
ത്ഥമില്ല. ഒരു നല്ല നടനെപ്പോലെ ജീവിതത്തില്‍ ഏതു 
റോള്‍ കൊടുത്താലും അതിന്റെ പൂര്‍ണ്ണതയില്‍ 
അഭിനയിച്ചു ഫലിപ്പിക്കാന്‍ കഴിവുള്ളവനായിരുന്നു 
തോമസ്‌ ബെക്കറ്റെന്ന്‌ അഭിപ്രായപ്പെടുന്നവരും വിരളമല്ല. 
അദ്ദേഹം ആര്‍ച്ചുബിഷപ്പ്‌ ആകുന്നതിന്‌ മുന്‍പുതന്നെ 
രാജാവും സഭയും തമ്മിലുള്ള നിരവധി അധികാര 


നി. es ക 1. 
a NV 0 a 


തര്‍ക്കങ്ങള്‍ ഉടലെടുത്തിരുന്നു. അക്കാരണംകൊണ്ടു 
കൂടിയാണ്‌ തന്റെ സുഹൃത്ത്‌ ഇംഗ്ലണ്ടിലെ ഉന്നത 
ആത്മീയ പദവിയില്‍ എത്തിയാല്‍ കാര്യങ്ങള്‍ തനിക്കനു 
കൂലമാകുമെന്ന്‌ തോമസിനെ ആര്‍ച്ചുബിഷപ്പാ 
ക്കിയപ്പോള്‍ രാജാവ്‌ ചിന്തിച്ചത്‌. ഇത്‌ ശരിവയ്ക്കുന്ന 
തരത്തിലായിരുന്നു ആദ്യ വര്‍ഷങ്ങളില്‍ അവരുടെ 
ബന്ധങ്ങള്‍ മുന്‍പോട്ട്‌ പോയത്‌. തന്റെ മകനും 
തോമസും ഒരുമിച്ചു വരികയാണെങ്കില്‍ രാജാവ്‌ കൂടുതല്‍ 
ശ്രദ്ധ തോമസിനായിരുന്നു കൊടുത്തിരുന്നത്‌ എന്നുവരെ 
കൊട്ടാരത്തിലുള്ളവര്‍ അടക്കം പറഞ്ഞിരുന്നു. 


1162 ജൂണ്‍ 2-ന്‌ തോമസ്‌ ബെക്കറ്റിനെ ഒരു 
പുരോഹിതനായും പിറ്റേദിവസം കാന്റര്‍ബറിയിലെ 
ആര്‍ച്ചുബിഷപ്പായും വിന്‍ചെസ്റ്റര്‍ ബിഷപ്‌ ഹെന്‍ഡ്രി 
ബ്ലോയ്സ്‌ അഭിഷേകം ചെയ്യുന്നു. അധികം താമസി 
യാതെ വിവിധ ഭൌതീക അധികാരങ്ങളുള്ള ചാന്‍സിലര്‍ 


22 ക്രൈസ്തവ കാഹളം 2021 ഭ ഫെബ്രുവരി 


൫൫(കസ്നവ 


പദവി രാജി വയ്ക്കുകയും ബിഷപ്പിന്റേതായ ആത്മീയ 
കാര്യങ്ങളില്‍ കൂടുതല്‍ ശ്രദ്ധ ക്രേന്ദീകരിക്കുകയും 
ചെയ്തു. ഇത്‌ ഹെന്‍(ഡി രണ്ടാമന്‍ രാജാവിന്റെ 
ആഗ്രഹങ്ങള്‍ക്ക്‌ എതിരായിരുന്നു. സാവധാനം രാജാവും 
ആര്‍ച്ചുബിഷപ്പും തമ്മില്‍ പല കാര്യങ്ങളിലും കാര്യമായ 
അഭിപ്രായ വ്യത്യാസങ്ങള്‍ ഉടലെടുക്കാന്‍ തുടങ്ങി. 
ഇംഗ്ല ലെ സെക്കുലര്‍ കോടതികള്‍ സഭയുടെ 
ഭരണപരമായ കാര്യങ്ങളില്‍ സ്ഥിരമായി ഇടപെടുന്നതും 
സഭക്കെതിരായുള്ള വിധി പുറപ്പെടുവിക്കുന്നതും തോമസ്‌ 
ബെക്കറ്റ്‌ എതിര്‍ത്തു. രാജാവിനേക്കാള്‍ തന്റെ 
വിധേയത്വം ദൈവത്തോടും സഭാധികാരികളോടു 
മാണെന്ന്‌ ആര്‍ച്ച്ബിഷപ്പ്‌ തോമസ്‌ ബെക്കറ്റ്‌ 


ത" Be 
TST 
. £ 


ബിഷപ്പുമാരെ സ്വാധീനിച്ചു രാജാവാണ്‌ സഭാകാര്യ 
ങ്ങളില്‍ അവസാന വാക്ക്‌ എന്ന്‌ സ്ഥാപിക്കാന്‍ 
ശ്രമിച്ചുകൊണ്ടിരുന്നു. മാത്രമല്ല രണ്ടു പേരുടെയും 
ഉപദേശകര്‍ എരിതീയില്‍ എണ്ണയൊഴിക്കുന്ന രീതിയില്‍ 
കാര്യങ്ങള്‍ കൂടുതല്‍ വഷളാക്കികൊണ്ടിരുന്നു. 
ഇതിന്റെയൊക്കെ അന്ത്യത്തില്‍ ഒന്നുകില്‍ രാജാവ്‌ 
പറയുന്നത്‌ അനുസരിക്കുക അല്ലെങ്കില്‍ വലിയ 
്രത്യാഘാതങ്ങള്‍ നേരിടാന്‍ തയ്യാറാകുക എന്ന 
ശാസനം രാജാവ്‌ തോമസ്‌ ബെക്കറ്റിന്‌ നല്‍കി. 


1164 ജനുവരി 30-ന്‌ ഇംഗ്ലണ്ടിലെ പ്രമുഖരായ 
വൈദികരുടെ ഒരു സമ്മേളനം രാജാവിന്റെ അദ്ധ്യക്ഷ 
തയില്‍ ക്ലാരണ്ടോണ്‍ കൊട്ടാരത്തില്‍ വച്ച്‌ നടന്നു. 
ഇവിടെ വച്ച്‌ സഭയുമായി ബന്ധപ്പെട്ട പതിനാറു 
കാര്യങ്ങള്‍ക്ക്‌ വൈദികരുടെ മേല്‍ തനിക്കാണ്‌ 
അധികാരം എന്ന്‌ രാജാവ്‌ പ്രഖ്യാപിച്ചു. കൂടാതെ 


www.malankaralibrary.com 


൫6(കസ്നല 


റോമുമായുള്ള ബന്ധം ദുര്‍ബലപ്പെടുത്തുക എന്ന 
ലക്ഷ്യവും ഇതിന്‌ പിന്നിലുണ്ടായിരുന്നു. സഭ തെറ്റുകാ 
രെന്ന്‌ കണ്ടെത്തുന്നവരെ ശരിയായ ശിക്ഷ വിധിക്കു 
ന്നതിനായി രാജാവിന്റെ കോടതികള്‍ക്ക്‌ വിട്ടുകൊടുക്കണ 
മെന്നതായിരുന്നു അതില്‍ ഒരു നിയമം. ഇത്‌ അവരെ 
രണ്ടു പ്രാവശ്യം ശിക്ഷിക്കുന്നതിന്‌ തുല്യമാണെന്ന്‌ 
പറഞ്ഞു ആര്‍ച്ചുബിഷപ്‌ തോമസ്‌ ഇത്‌ ഒപ്പിടില്ല എന്ന്‌ 
ശഠിച്ചു. എന്നാല്‍ രാജാവ്‌ തന്റെ സ്വാധീനം ഉപയോഗിച്ചു 
തോമസ്‌ ഒഴികെ മറ്റെല്ലാവരെയും കൊണ്ട്‌ ഈ 
ഡോക്യുമെന്റ്‌ അംഗീകരിപ്പിക്കുകയും അതിലെ തീരു 
മാനങ്ങള്‍ നടപ്പാക്കാന്‍ ആവശ്യപ്പെടുകയും ചെയ്തു. 

രാജാവിന്റെ നടപടികളുടെ തുടര്‍ച്ചയായി 1164 
ഒക്ടോബര്‍ 8-ന്‌ നോര്‍ത്താപ്ന്റന്‍ കൊട്ടാരത്തില്‍ ചേര്‍ന്ന 
കനണ്‍സിലിന്‌ മുന്‍പില്‍ ഹാജരായി വിചാരണ നേരിടാന്‍ 
തോമസിനോട്‌ ആവശ്യപ്പെട്ടു. എന്നാല്‍ ഇത്‌ 
ചാന്‍സലറായിരുന്നപ്പോള്‍ നടത്തിയ അധികാര 
ദുര്‍വിനിയോഗത്തെക്കുറിച്ചുള്ള ചോദ്യം ചെയ്യല്‍ 
ആയിരുന്നു. വിചാരണക്കിടയില്‍ പ്രതിഷേധിച്ചു 
ഇറങ്ങിപ്പോയ ആര്‍ച്ചുബിഷപ്പ്‌ തോമസിന്റെ അസാന്നി 
ധ്യത്തില്‍ അദ്ദേഹത്തെ രാജ്യദ്രോഹിയെന്ന്‌ വിധിച്ചു. 
അതിന്റെ തുടര്‍ച്ചയായി ആര്‍ച്ചുബിഷപ്പിനെ അനുകൂലി 
ക്കുന്നവര്‍ക്കെതിരെയും രാജാവ്‌ പ്രതികാര നടപടികളും 
തുടങ്ങി. 


കാര്യങ്ങള്‍ ശാന്തമാക്കുന്നതിനായി ഈ സമയത്ത്‌ 
ഫ്രാന്‍സിലെ ലൂയി ഏഴാമന്‍ രാജാവ്‌ ആര്‍ച്ചുബിഷപ്പ്‌ 
തോമസിനെ അവിടേയ്ക്ക്‌ ക്ഷണിക്കുകയും തന്റെ 
സംരക്ഷണം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അങ്ങനെ 
രണ്ടു വര്‍ഷക്കാലത്തോളം (ഫ്രാന്‍സിലെ പൊന്തിഗ്നി 
എന്ന സ്ഥലത്തെ സിസ്റ്റേര്‍ഷ്യന്‍ സന്യാസ ആശ്രമത്തില്‍ 
അദ്ദേഹം (പവാസത്തില്‍ കഴിഞ്ഞു. രാജാവിന്റെ 
ആശ്രമത്തിനെതിരായ ഭീഷണികളെത്തുടര്‍ന്ന്‌ ഗ്രാന്‍ 
സിലെ തന്നെ സെന്‍സ്‌ എന്ന സ്ഥലത്തേയ്ക്ക്‌ അദ്ദേഹം 
മാറിത്താമസിച്ചു. രാജാവിന്റെ ഭീഷണികളെ വക 
വയ്ക്കാതെ ആര്‍ച്ച്ബിഷപ്പ്‌ തോമസ്‌ രാജാവിനും 
അദ്ദേഹത്തെ അനുകൂലിച്ച ബിഷപ്പുമാര്‍ക്കെതിരെയും 
സഭാപരമായ അച്ചടക്ക നടപടി എടുക്കുന്നതിന്‌ 
ആരംഭിച്ചു. കാര്യങ്ങള്‍ ശാന്തമായി പരിഹരിക്കുക എന്ന 
ഉദ്ദേശത്തിലേക്ക്‌ അലക്സാണ്ടര്‍ മൂന്നാമന്‍ മാര്‍പ്പാപ്പ 
1167-ല്‍ തന്റെ പ്രതിനിധികളെ ഇംഗ്ലണ്ടിലേക്ക്‌ അയച്ചു. 
അവരുടെ അനുനയ നടപടികളെത്തുടര്‍ന്ന്‌ 1170-ല്‍ 
ഹെന്‍ഡ്രി രാജാവ്‌ തോമസ്‌ ബക്കറ്റിനെ തിരികെ വരാനും 
തന്റെ ജോലിയില്‍ തുടരാനും അനുവദിച്ചു. 


ഈ സമയത്ത്‌ രാജാവ്‌ ആവശ്യപ്പെട്ടതനുസരിച്ചു 
1170-ല്‍ മൂന്ന്‌ ബിഷപ്പുമാര്‍ ചേര്‍ന്ന്‌ ഹെന്‍റി രണ്ടാമന്റെ 
മകനെ അടുത്ത കിരീടാവകാശിയായി വാഴിച്ചു. 
സാധാരണയായി ഇത്‌ കാന്റര്‍ബെറി ആര്‍ച്ചുബിഷപ്പിന്റെ 
അധികാരത്തിപ്പെട്ട അനുഷ്‌ ഠാനമായിരുന്നു. തന്റെ 
ആത്മീയ അധികാരത്തില്‍ കൈകടത്തിയ മൂന്ന്‌ 
ബിഷപ്പുമാരെയും ആര്‍ച്ചുബിഷപ്പ്‌ തോമസ്‌ പുറത്താക്കി. 
ഇതോടെ വീണ്ടും രാജാവും, ആര്‍ച്ചുബിഷപ്പും 
തമ്മിലുള്ള പ്രശ്നങ്ങള്‍ പരിഹരിക്കാന്‍ സാധിക്കാത്ത 


വിധം വഷളാവുകയായിരുന്നു. ഈ സംഭവത്തോട്‌ 
ര്രതികരിച്ചുകൊണ്ട്‌ ഹെന്‍ഡ്ഡരി രണ്ടാമന്‍ രാജാവ്‌ 
പറഞ്ഞ വാക്കുകളാണ്‌ തോമസ്‌ ബക്കറ്റിന്റെ കൊല 
പാതകത്തിലേക്ക്‌ നയിച്ചത്‌ എന്ന്‌ പറയപ്പെടുന്നു. 
അദ്ദേഹത്തിന്റെ ജീവചരിത്രകാരന്മാര്‍ പല രീതിയിലാണ്‌ 
ഇത്‌ രേഖപ്പെടുത്തിയിരിക്കുന്നത്‌. അതില്‍ ഏറ്റം 
പ്രസിദ്ധമായത്‌ “ആര്‍ക്കും എന്നെ ഈ കലഹക്കാരനായ 
പുരോഹിതനില്‍ നിന്നും രക്ഷിക്കാന്‍ സാധിക്കില്ലേ?” 
എന്നതാണ്‌. ആധുനിക ഇംഗ്ളീഷ്‌ ചരിത്രകാരന്മാര്‍ 
കൂടുതല്‍ വിശ്വസനീയമായി കരുതുന്ന വാചകങ്ങള്‍ 
ഇതാണ്‌: “എത്രവലിയ നികൃഷ്ടരായ രാജ്യദ്രോഹി 
കളെയും അഹങ്കാരികളെയുമാണ്‌ ഞാന്‍ എന്റെ 
ഭവനത്തില്‍ തീറ്റിപ്പോറ്റി പരിപാലിച്ചത്‌... തന്റെ 
രക്ഷിതാവിനെ MLO അപമാനകരമായ രീതിയില്‍ 
കൈകാര്യം ചെയ്യാന്‍ ഈ അധഃകൃത പുരോഹിതനെ 
അനുവദിച്ചത്‌ ആരാണ്‌?” രാജാവിന്റെ ഈ വാക്കുകള്‍ 
കേള്‍ക്കാനിടയായ നാല്‌ പടയാളികള്‍ ഇതൊരു 
രാജകീയ കല്പനയായി വ്യാഖ്യാനിച്ചു ആര്‍ച്ചുബിഷപ്‌ 
തോമസ്‌ ബക്കറ്റിനെ നേരിടാനായി ഇറങ്ങി പുറപ്പെട്ടു. 


1170 ഡിസംബര്‍ 29-ന്‌ അവര്‍ കാന്റര്‍ബെറിയില്‍ 
എത്തുകയും ആര്‍ച്ചുബിഷപ്പ്‌ തോമസ്‌ ദേവാലയത്തി 
ലുണ്ടെന്നറിഞ്ഞു അദ്ദേഹത്തെ നേരിടാനായി അവിടെ 
യെത്തുകയും ചെയ്തു. കത്തീഡ്രലില്‍ പ്രവേശിക്കു 
ന്നതിന്‌ മുന്‍പായി അവരുടെ ആയുധങ്ങളും പടച്ചട്ടയും 
മരച്ചുവട്ടില്‍ ഒളിച്ചു വച്ച്‌ പള്ളിയിലെത്തി. തങ്ങളുടെ കൂടെ 
വിന്‍ചെസ്റ്ററില്‍ എത്തി രാജാവിനോട്‌ തന്റെ പ്രവൃത്തി 
കളെക്കുറിച്ചു വിവരിക്കാന്‍ അവര്‍ ആര്‍ച്ചുബിഷപ്പിനോട്‌ 
ആവശ്യപ്പെട്ടു. അവരുടെ ആവശ്യം നിരസിച്ചുകൊണ്ട്‌ 
ആര്‍ച്ചുബിഷപ്പ്‌ തോമസ്‌ ബെക്കറ്റ്‌ കത്തീര്ഡലിലെ 
സന്ധ്യാപ്രാര്‍ത്ഥനയ്ക്ക്‌ നേതൃത്വം നല്‍കാനായി പോയി. 
ഈ സമയം പടയാളികള്‍ തങ്ങള്‍ പുറത്തു ഒളിച്ചു 
വച്ചിരുന്ന ആയുധം എടുക്കാനായി ഒരുന്പെട്ടു. എന്താണ്‌ 
സംഭവിക്കുന്നതെന്ന്‌ തിരിച്ചറിഞ്ഞ സന്യാസികള്‍ 
ദൈവാലയകവാടങ്ങള്‍ അടച്ചുകൊണ്ടു ആര്‍ച്ചുബിഷപ്പിന്‌ 
സംരക്ഷണം നല്‍കാനായി ചുറ്റും അണിനിരന്നു. 
എന്നാല്‍ തോമസ്‌ ബെക്കറ്റ്‌ അവരോട്‌ കത്തീഡ്രലിന്റെ 
വാതിലുകള്‍ തുറക്കാന്‍ ആവശ്യപ്പെട്ടുകൊണ്ട്‌ ഇപ്രകാരം 
പറഞ്ഞു: “പ്രാര്‍ത്ഥനയുടെ ഭവനത്തെ മതില്‍ കെട്ടിയട 
ക്കുന്നതില്‍ യാതൊരര്‍ത്ഥവുമില്ല്‌. 


ഈ സമയം “എവിടെയാണ്‌ രാജാവിനെയും, 
രാജ്യത്തെയും ഒറ്റിക്കൊടുത്ത തോമസ്‌ ബെക്കറ്റ്‌” എന്ന്‌ 
അലറിക്കൊണ്ട്‌ ഈരിപ്പിടിച്ച വാളുമായി അവര്‍ 
അദ്ദേഹത്തിന്റെ അടുത്തെത്തി. (പാര്‍ത്ഥന നിര്‍ത്തി 
അദ്ദേഹം വളരെ ശാന്തനായി അവരോട്‌ പറഞ്ഞു: 
“ഞാനൊരു ഒറ്റുകാരനല്ല... മരിക്കാന്‍ ഞാന്‍ തയ്യാറാണ്‌. 
അവരിലൊരാള്‍ അദ്ദേഹത്തെ പള്ളിക്ക്‌ പുറത്തേയ്ക്‌ 
വലിച്ചിഴയ്ക്കാന്‍ പരിശ്രമിച്ചപ്പോള്‍ അദ്ദേഹം അവിടെ 
യുണ്ടായിരുന്ന ഒരു തൂണില്‍ മുറുകെ പിടിച്ചു 
അള്‍ത്താരയെ നോക്കി വണങ്ങി. “യേശുവിന്റെ നാമത്തെ 
പ്രതിയും സഭയുടെ സംരക്ഷണത്തിനായും ഞാന്‍ 
മരണത്തെ പുല്‍കുന്നു” എന്ന്‌ പറഞ്ഞുകൊണ്ടാണ്‌ 


ക്രൈസ്തവ കാഹളം 2021 ഭ ഫെബ്രുവരി 23 


www.malankaralibrary.com 


തോമസ്‌ ബെക്കറ്റ്‌ മരണത്തിന്‌ തന്നെ വിട്ടുകൊടുത്തത്‌ 
എന്ന്‌ ഈ ദാരുണ കൃത്യത്തിന്‌ സാക്ഷിയായ ഒരു 
സന്യാസി എഴുതിയിരിക്കുന്നത്‌. പടയാളികളിലൊരുവന്റെ 
വെട്ടേറ്റ്‌ ആ ധീരനായ പുരോഹിതന്റെ തലച്ചോറ്‌ അവിടെ 
ചിതറിത്തെറിച്ചു. “ഇനിയൊരിക്കലും ഇയാള്‍ ഇനിയും 
ഇവിടെനിന്ന്‌ എഴുന്നേല്‍ക്കില്ല” എന്ന ക്രൂരമായ 
വചനങ്ങള്‍ ഉച്ചരിച്ചു ആ കൊലപാതകികള്‍ അവിടെ 
നിന്നും ഓടി ഒളിച്ചു. 


ഇംഗ്ലണ്ടില്‍ മാര്രമല്ല യൂറോപ്പിലാകമാനം ഒരു 
ധീരരക്തസാക്ഷിയുടെ പരിവേഷമാണ്‌ തോമസ്‌ 
ബെക്കറ്റിന്‌ ലഭിച്ചത്‌. രണ്ടു വര്‍ഷത്തിനുള്ളില്‍ 1173 
ഫെബ്രുവരി 21-ന്‌ അലക്സാണ്ടര്‍ മൂന്നാമന്‍ മാര്‍പ്പാപ്പ 
അദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്കുയര്‍ത്തി. പശ്ചാ 
ത്താപത്തോടെയും കുറ്റബോധത്താലും Madd wl 
രാജാവ്‌ കാന്റർബറി കത്തീഡ്രലിലേക്ക്‌ ചാക്ക്‌ ധരിച്ചു, 
ചാരം പൂശി പദയാത്രികനായി ചെന്ന്‌ അവിടെയുള്ള 
സന്യാസികളില്‍ നിന്ന്‌ പരസ്യമായി ചാട്ടവാറടി 
ഏറ്റുവാങ്ങി പ്രായശ്ചിത്തം ചെയ്തു. (രാജാവ്‌ ഒരിക്കലും 
തോമസ്‌ ബെക്കറ്റിനെ കൊല്ലാന്‍ അധികാരപ്പെടു 
ത്തിയിരുന്നില്ല എന്നു വാദിക്കുന്നവരുമുണ്ട്‌). രാജാവിന്റെ 


24 ക്രൈസ്തവ കാഹളം 2021 


സംരക്ഷണം തുടര്‍ന്ന്‌ ലഭിക്കാതിരുന്ന തോമസ്‌ 
ബെക്കറ്റിന്റെ കൊലയാളികള്‍ റോമിലേക്ക്‌ യാത 
ചെയ്തു മാര്‍പ്പാപ്പയോട്‌ മാപ്പിരക്കുകയും വിശുദ്ധ നാട്ടില്‍ 
പതിനാലു വര്‍ഷം പടയാളികളായി സേവനം ചെയ്യാന്‍ 
നിയോഗിക്കപ്പെടുകയും ചെയ്തു. 


കാന്റര്‍ബെറി കത്തീര്ഡലിലേക്ക്‌ നിരവധി തീര്‍ 
ത്ഥാടന പാതകള്‍ അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട. വിന്‍ചെസ്സ്റ 
റില്‍നിന്നും, റോചെസ്റ്ററില്‍നിന്നും, ലണ്ടനില്‍നിന്നും 
കാന്റര്‍ബെറിയിലേക്ക്‌ തീര്‍ത്ഥാടന പാതകള്‍ ഉണ്ടായി. 
അനേകായിരങ്ങള്‍ വി.തോമസ്‌ ബെക്കറ്റിന്റെ കബറില്‍ 
വന്നു (പാര്‍ത്ഥിച്ചു അനുധ്ഗരഹം ([പാപിക്കുകയും 
അത്ഭുതങ്ങള്‍ ദര്‍ശിക്കുകയും ചെയ്തു. ജര്‍മ്മനി, 
സ്പെയിന്‍, ഇറ്റലി, നോര്‍വേ തുടങ്ങിയ രാജ്യങ്ങളിലെ 
പ്രധാന ദേവാലയങ്ങളിലെല്ലാം വി. തോമസ്‌ ബെക്കറ്റിന്റെ 
രക്തസാക്ഷിത്വത്തിന്റെ ചിര്രങ്ങള്‍ ആലേഖനം 
ചെയ്യപ്പെട്ടു. എന്നാല്‍ ആംഗ്ലിക്കന്‍ സഭ തുടങ്ങുന്നതിനു 
കാരണക്കാരനായ ഹെന്‍ഡ്രി എട്ടാമന്‍ രാജാവ്‌ 1538-ല്‍ 
തോമസ്‌ ബചക്കറ്റിനെ ഒരു വിശ്വാസവഞ്ചകനായി 
ചിത്രീകരിച്ചു അദ്ദേഹത്തിന്റെ സ്മരണ ചരിത്രത്തില്‍ 
നിന്നും മായിച്ചു കളയാന്‍ ഒരു പാഴ്ശ്രമം നടത്തി. വി. 


www.malankaralibrary.com 


൫൫(കസ്തല 


തോമസ്‌ ബെക്കറ്റിന്റെ ജീവി 
തത്തിന്റെയും, മരണത്തിന്റേ 
തിനും സമാനമായ സംഭവങ്ങ 
ളാണ്‌ ഹെന്‍്റ(ഡി എട്ടാമന്റെ 
കാലത്തു വി. തോമസ്‌ മൂറിന്റെ 
ജീവിതത്തിലും രക്ത സാക്ഷി 
ത്വത്തിലും കാണുന്നത്‌. (അത്‌ 
മറ്റൊരവസരത്തില്‍ എഴുതുന്ന 
താണ്‌). 

വി. തോമസ്‌ ബെക്കറ്റിന്റെ 
ജീവിതത്തെ ആസ്പദമാക്കി 
എണ്ണമറ്റ സാഹിത്ൃയകൃതിക 
ളാണ്‌ അന്നുമുതല്‍ ഇന്നുവരെ 
എഴുതപ്പെട്ടിട്ടുള്ളത്‌. ആധുനിക 
ആംഗലേയ സാഹിത്യത്തിലെ 
അനശ്വര രചയിതാക്കളില്‍ 
ഒരാളായ കെന്‍ ഫോളറ്റിന്റെ 
“ലോകത്തിന്റെ തൂണുകള്‍” 
(Pillars of the Earth) എന്ന 
മനോഹര കൃതിയില്‍ മധ്യകാല 
യുഗത്തിലെ കത്തീഡ്രല്‍ നിര്‍ 
മമാണവുമായി ബന്ധപ്പെട്ട 
അനേകരുടെ ജീവിത കഥ 
യാണ്‌ പറയുന്നത്‌. നാസ്തി 
കനെന്നു അവകാശപ്പെടുന്ന 
കെന്‍ ഫോളറ്റ്‌ ഈ കൃതിയില്‍ 
നായകനായി അവതരിപ്പിക്കുന്ന 
ഫിലിപ്‌ എന്ന ആശ്രമാധിപന്‍ 
സത്യത്തിന്റെയും, നീതിയു 
ടെയും, വിശ്വാസത്തിന്റെയും 
കാണപ്പെടുന്ന രൂപമാണ്‌. ഈ 
കൃതി അവസാനിക്കുന്നത്‌ പ്രയര്‍ ഫിലിപ്‌ വി. തോമസ്‌ 
ബെക്കറ്റിന്റെ രക്തസാക്ഷിത്വം നേരില്‍ ദര്‍ശിക്കുന്നതും, 
അതിന്‌ ശേഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ മഹത്വം 
ലോകത്തിന്‌ മുന്‍പില്‍ വെളിപ്പെടുത്തുന്നവനുമായിട്ടാണ്‌. 
(അനേകം തവണ ആവര്‍ത്തിച്ചു വായിക്കാന്‍ പ്രലോഭനം 
തരുന്ന ആഖ്യാന ശൈലിയാണ്‌ ഈ കൃതിയുടേത്‌). 


തോമസ്‌ ബെക്കറ്റിന്റെ രക്തസാക്ഷിത്വത്തോടെ 
ഇംഗ്ലണ്ടിലെ ഏറ്റം പ്രശസ്തവും പ്രാധാന്യമുള്ളതുമായ 
തീര്‍ത്ഥാടന കേന്ദ്രമായി കാന്റർബറി പരിണമിക്കുന്നു. 
ഇംഗ്ലണ്ടില്‍ നിന്നും മാത്രമല്ല യൂറോപ്പിന്റെ വിവിധ 
ഭാഗങ്ങളില്‍ നിന്നും വി. തോമസ്‌ ബക്കറ്റിന്റെ ശവ 
കുടീരത്തിലേക്ക്‌ പദയാത്രികരായി അനേകായിരങ്ങള്‍ 
ഇന്നും യാത്ര ചെയ്യുന്നു. ഇദ്ദേഹത്തിന്റെ പേരില്‍ 
തുടങ്ങിയ “നൈട്സ്‌ ഓഫ്‌ സെയിന്റ്‌ തോമസ്‌” 
ഉള്‍പ്പെടെയുള്ള സംഘടനകളെ പിന്നീട്‌ aoa wt 
എട്ടാമന്‍ നിരോധിക്കുകയുണ്ടായി. ഇന്ന്‌ ഏകദേശം 
നാല്പത്തിമുവായിരത്തോളം ജനങ്ങള്‍ അധിവസിക്കുന്ന 
സ്റ്റോര്‍ നദിയുടെ തീരത്തുള്ള ഈ പട്ടണം അറിയ 
പ്പെടുന്നതുതന്നെ കത്തീരഡല്‍ നഗരമെന്നാണ്‌. 
വി.തോമസ്‌ ബെക്കറ്റിന്റെ കബറിടത്തില്‍ നിന്നും 


റോമിലെ പത്രോസ്‌ -പനലോസ്‌ ശ്ലീഹന്മാരുടെ 
കബറിടത്തിലേക്ക്‌ 1900 കിലോമീറ്ററുള്ള ഒരു തീര്‍ത്ഥാടന 
പാത ഇപ്പോള്‍ വീണ്ടും (പാമുഖ്യം നേടിക്കൊണ്ടി 
രിക്കുന്നു. പത്താം നൂറ്റാണ്ടില്‍ വി.തോമസ്‌ ബെക്കറ്റിന്റെ 
മുന്‍ഗാമിയായിരുന്ന കാന്റര്‍ബെറിയിലെ ആര്‍ച്ചുബിഷപ്‌ 
സിജെറീസ്‌ മാര്‍പ്പാപ്പയില്‍ നിന്നും ആര്‍ച്ചുബിഷപ്പിന്റെ 
പാലിയം സ്വീകരിക്കാനായി നടന്നു പ്രസിദ്ധിയാര്‍ജിച്ച 
ഈ വഴി ഇന്ന്‌ അറിയപ്പെടുന്നത്‌ “വിയ ്രാന്‍സിജേന്‌ 
(ഫാന്‍സിലെ വഴി) എന്നാണ്‌. (ഇക്കഴിഞ്ഞ സെപ്റ്റംബര്‍ 
മാസത്തില്‍ ഈ വഴിയിലെ 250 കിലോമീറ്റര്‍ ഞാന്‍ 
നടന്നപ്പോള്‍ കാന്റര്‍ബറിയില്‍യില്‍ നിന്നും റോമിലേക്ക്‌ 
നടക്കുന്ന രണ്ടുപേരെ കണ്ടുമുട്ടുന്നതിന്‌ എനിക്കിടയായി. 
അതുപോലെ കൊറോണക്കാലത്ത്‌ മുത്തശ്ശിയെ 
കാണാനായി ഇറ്റലിയില്‍ നിന്നും ഈ പാതയിലൂടെ 
ഇംഗ്ലണ്ടിലെത്തിയ ഒരു പന്ത്രണ്ടു വയസുകാരന്റെയും 
പിതാവിന്റെയും കഥ വലിയ വാര്‍ത്തയായിരുന്നു). 


വി. തോമസ്‌ ബെക്കറ്റിന്റെ പൈതൃകത്തിന്റെ 
യഥാര്‍ത്ഥ അവകാശികള്‍ ഇംഗ്ലണ്ടിലെ കത്തോലിക്കാ 
സഭയാണ്‌. സഭയും രറ്രഷ്ടവുമായുള്ള ബന്ധത്തില്‍ 
സഭയുടെ സ്വാതന്ത്യത്തിനു വേണ്ടിയാണ്‌ അദ്ദേഹം 
രക്തസാക്ഷിത്വം വഹിച്ചത്‌. ആംഗ്ലിക്കന്‍ സഭയുടെ 
തലവന്‍ ഇംഗ്ലണ്ടിലെ ഭരണാധികാരിയാണെന്ന 
ഹെന്റ്രഡി എട്ടാമന്‍ രാജാവിന്റെ തീരുമാനം തെറ്റാണെന്ന്‌ 
ചിന്തിച്ചിരുന്നവരാണ്‌ വി. ഹെന്‍ഡ്രി ന്യൂമാന്‍ കര്‍ദിനാളും 
അതുപോലുള്ള മറ്റനേകരും. അതാണ്‌ കത്തോലിക്കാ 
സഭയെ പുല്കുന്നതിന്‌ അവരെ പ്രേരിപ്പിച്ച ്രധാന 
ഘടകങ്ങളിലൊന്ന്‌. 2009-ല്‍ ആംഗ്ലിക്കന്‍ സഭയില്‍ നിന്നും 
കത്തോലിക്കാ സഭയിലേക്ക്‌ പുനരൈക്യപ്പെട്ടവര്‍ക്ക്‌ 
വേണ്ടി ബനഡിക്ട്‌ പതിനാറാമന്‍ മാര്‍പ്പാപ്പ ഒരു 
“ആംഗ്ലിക്കന്‍ ഓര്‍ഡിനറിയാത്ത്‌” തന്നെ സ്ഥാപിക്കുക 
യുണ്ടായി. വിശുദ്ധ തോമസ്‌ ബക്കറ്റിനെപ്പോലെ 
അനേകര്‍ ജീവന്‍ നല്‍കി പരിപാലിച്ച ഒരു സഭയുടെ 
ആത്മീയ മക്കളെന്ന ചിന്ത നമ്മുടെ ക്രിസ്തുബന്ധ 


ത്തിലും, സഭാബന്ധത്തിലും ആത്മാര്‍ത്ഥതയും, 
തീക്ഷ്ണതയും പ്രകടിപിക്കുന്നതിന്‌ നമുക്കും 
പ്രചോദനമാകണം. 


ക്രൈസ്തവ കാഹളം 2021 ഭ ഫെബ്രുവരി 


25 
www.malankaralibrary.com 


ആനുകാലികം 


ബോബി ഏബ്രഹാം 


അമേരിക്കന്‍ ഐക്യനാടുകളുടെ ഭരണസിരാ 
കേന്ദ്രമാണ്‌ കാപിറ്റോള്‍ ഹില്‍. യുഎസ്‌ സെനറ്റ്‌, 
കോണ്‍ഗ്രസ്‌ എന്നിവയുടെയൊക്കെ ആസ്ഥാനം. 
അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ്‌ ജോ ബൈഡന്‍ 
കഴിഞ്ഞ ദിവസം സ്ഥാനമേറ്റെടുത്തതും അവിടെത്തന്നെ. 
അവിടെയാണ്‌ കഴിഞ്ഞ ജനുവരി എട്ടിന്‌ ട്രംപിനെ 
അനുകൂലിക്കുന്ന തെമ്മാടിക്കൂട്ടം അഴിഞ്ഞാടിയത്‌. 
അവര്‍ മതില്‍ കടന്ന്‌ ഭരണസിരാക്രേന്ദത്തിനുള്ളില്‍ 
കടന്നു. സുരക്ഷ മൊത്തം പാളി. അവരെ ഭയന്ന്‌ 
കോണ്‍ഗ്രസ്‌ അംഗങ്ങളെ സുരക്ഷിതകേന്ദ്രത്തിലേക്ക്‌ 
മാറ്റി. ഏറ്റുമുട്ടലില്‍ ഒരു പൊലീസ്‌ ഓഫിസര്‍ ഉള്‍പ്പെടെ 
5 പേര്‍ മരിച്ചു. തിരഞ്ഞെടുപ്പില്‍ പരാജയപ്പെട്ടശേഷവും 
ഭരണം വിടാതിരിക്കാന്‍ ട്രംപ്‌ നടത്തിയ വൃത്തികെട്ട 
നീക്കങ്ങളാണ്‌ ഈ കലാപത്തിലേക്ക്‌ നയിച്ചത്‌. 
കുപ്രസിദ്ധ തീവ്രവലതുപക്ഷ സംഘടനയായ പ്രാഡ്‌ 
ബോയ്സ്‌ ക്യുവനോനിന്റെ അംഗങ്ങളായിരുന്നു 
കലാപത്തിനു മുന്നില്‍. തലയില്‍ കാളക്കൊമ്പും ധരിച്ച 
തീരവവലതുപക്ഷ നേതാവ്‌ കാപ്പിറ്റോള്‍ മന്ദിരത്തി 
നുള്ളില്‍ മേശമേല്‍ കാല്‍ കയറ്റിവച്ചിരിക്കുന്ന പടവും 
നമ്മള്‍ കണ്ടു. അക്രമികളെ അപലപിക്കാന്‍ പ്രസിഡന്റ്‌ 
ഡോണള്‍ഡ്‌ ട്രംപ്‌ തയാറായില്ല. മാത്രമല്ല, എങ്ങനെ 
ബൈഡന്‍ അധികാരം കൈമാറാതിരിക്കാം എന്നതിലാ 
യിരുന്നു അദ്ദേഹത്തിന്റെ ശ്രദ്ധ. മൂന്നു സംസ്ഥാന 
ങ്ങളിലെ തിരഞ്ഞെടുപ്പ്‌ ഫലം പരിഗണിക്കാതെ 
ഇലക്ടറല്‍ കോളജില്‍ അട്ടിമറി നടത്താനുള്ള ശ്രമത്തിന്‌ 
വൈസ്‌ പ്രസിഡന്റ്‌ മൈക്ക്‌ പെന്‍സ്‌ തയാറാകാത്ത 
തിനാല്‍ ആ കളി നടന്നില്ല. 


ലോകത്തിനു മുന്നില്‍ അമേരിക്ക എന്ന വന്‍ശക്തി 
അക്ഷരാര്‍ഥത്തില്‍ തലകുനിച്ചുപോയി. ആ തല ഇനി 
നിവരണമെങ്കില്‍ പുതിയ പ്രസിഡന്റ്‌ ജോ ബൈഡന്‍ 
ഏറെ പണിപ്പെടേണ്ടിവരും. അമേരിക്ക എന്നും സ്വന്തം 
താല്‍പര്യത്തിനായി മറ്റു രാജ്യങ്ങളുടെ താല്‍പര്യ 
ങ്ങള്‍ക്കുമേല്‍ കടന്നുകയറുന്നവരാണ്‌. ഇറാഖിനെ 
ആക്രമിക്കാനും ആക്രമിക്കാതിരിക്കാനും അവര്‍ ന്യായം 


26 ക്രൈസ്തവ കാഹളം 2021 = ഫെബ്രുവരി 


൫൫(കസ്നവ 


അമേരിക്ക 
ലോകത്തെ 
പഠിപ്പിക്കുന്നത 


കണ്ടെത്തും. അഫ്ഗാനിസ്ഥാനെ ആക്രമിക്കാനും 
ആക്രമിക്കാതിരിക്കാനും ന്യായം കണ്ടെത്തും. ഇറാനെ 
മുള്‍മുനയില്‍ നിര്‍ത്താന്‍ ന്യായം കണ്ടെത്തും. അപ്പോഴും 
അവര്‍ രാജ്യത്തെ ഒന്നായി നിര്‍ത്താന്‍ ശ്രമിച്ചിരുന്നു. മറ്റു 
രാജ്യങ്ങളിലെ മനുഷ്യാവകാശ ലംഘനങ്ങള്‍ക്കെതിരെ 
നിരന്തരം ശബ്ദിച്ചിരുന്നപ്പോഴും അവര്‍ സ്വന്തം രാജ്യത്ത്‌ 
കറുത്തവര്‍ഗക്കാരെ രണ്ടാംതരം പൌരന്മാരായി നില 
നിര്‍ത്തുന്നതില്‍ കുഴപ്പമൊന്നും കണ്ടിരുന്നില്ല. മാര്‍ട്ടിന്‍ 
ലൂതര്‍ കിങ്‌ ജുനിയര്‍ എന്ന പോരാളി വേണ്ടിവന്നു 
അവിടുത്തെ വിവേചനങ്ങള്‍ക്ക്‌ ഒരു പരിധിവരെ 
അറുതിവരുത്താന്‍. കറുത്തവനും ബസില്‍ ഇരുന്നു 


www.malankaralibrary.com 


൫൫(കസ്നവല 


യാത്ര ചെയ്യാനുളള അവകാശം അമേരിക്കയില്‍ ലഭിച്ചിട്ട്‌ 
അരനൂറ്റാണ്ട്‌ കഴിഞ്ഞിട്ടേ ഉള്ളു എന്നോര്‍ക്കണം. 
എങ്കിലും അമേരിക്കക്കാര്‍ ലോകത്തിനു മുന്നില്‍ ഒന്നാണ്‌ 
എന്ന തോന്നലുണ്ടാക്കിയിരുന്നു. ലോകമെങ്ങും നിന്ന്‌ 
അവിടേക്ക്‌ കുടിയേറാന്‍ ആളുകള്‍ കൊതിക്കുന്നു. ആ 
അവകാശം നിഷേധിക്കാന്‍ അമേരിക്കയ്ക്കു കഴിയുന്നില്ല. 
കാരണം അവിടെയുള്ള ഇന്നത്തെ താമസക്കാരില്‍ റെഡ്‌ 
ഇന്ത്യന്‍സ്‌ ഒഴിച്ചുള്ളവരെല്ലാം കുടിയേറ്റക്കാര്‍ തന്നെ. ആ 
കുടിയേറ്റക്കാരില്‍ വെളുത്തവരും അവര്‍ അടിമകളായി 
കൊണ്ടുവന്ന കറുത്തവര്‍ഗക്കാരന്റെ പിന്‍ഗാമികളും 
വിവിധ രാജ്യങ്ങളില്‍ നിന്നു കുടിയേറിയ വിവിധ 
വര്‍ഗക്കാരും ഉള്‍പ്പെടുന്നു. അവരെല്ലാവരും കൂടിയാണ്‌ 
ഇന്നത്തെ അമേരിക്ക പടുത്തുയര്‍ത്തിയത്‌. അമേരിക്കയെ 
ലോക ശക്തിയായി വളര്‍ത്തിയത്‌. ആ അമേരിക്ക 
ക്കാര്‍ക്കിടയില്‍ കടുത്ത വിഭാഗീയത ഉണ്ടാക്കാന്‍ 
കഴിഞ്ഞു എന്നത്‌ ട്രംപിന്റെ വിജയമോ പരാജയമോ ആയി 
ഭാവിതലമുറ വിലയിരുത്തിക്കൊള്ളും. 


അഞ്ചുവര്‍ഷം മുമ്പ്‌ പ്രസിഡന്റ്‌ സ്ഥാനാര്‍ഥിയായി 
അവതരിപ്പിക്കപ്പെടുമ്പോള്‍ (ടംപിന്‌ ആരും വലിയ 
സാധ്യത കല്‍പിച്ചിരുന്നില്ല. എന്നാല്‍ ഹിലരി ക്ലിന്റണ്‍ 
എന്ന മുന്‍നിര പോരാളിയെ തകര്‍ത്ത്‌ നാലു വര്‍ഷം മുമ്പ്‌ 
ഡോണള്‍ഡ്‌ (Sool അമേരിക്കന്‍ പ്രസിഡന്റിന്റെ 
കസേരയിലിരുന്നു. എന്തായിരുന്നു ട്രംപിന്റെ മാജിക്‌. 
അദ്ദേഹം ധനകാര്യ വിദഗ്ധനോ നയതന്ത്രജ്ഞനോ 
യുദ്ധവീരനോ ആയിരുന്നില്ല. എല്ലാ കുതന്ത്രങ്ങളും 
അറിയുന്ന ഒരു ബിസിനസ്കാരനായിരുന്നു അദ്ദേഹം. 
അമേരിക്കയില്‍ വിറ്റുപോകുന്നതെന്തെന്ന്‌ അദ്ദേഹം 
നന്നായി മനസ്സിലാക്കി. കുടിയേറ്റക്കാര്‍ രാജ്യത്തെ 
തൊഴിലവസരങ്ങള്‍ തട്ടിയെടുക്കുന്നു എന്നും അതിന്‌ 
അറുതിവരുത്തുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. 
തൊലിവെളുപ്പിന്റെ മഹത്വം അദ്ദേഹം നന്നായി ഉദ്‌ 
ഘോഷിച്ചു. ആവശ്യത്തിന്‌ മതവും അതില്‍ ചേര്‍ത്തു. 
കറുത്തവര്‍ഗക്കാരനെ ഒരു പടി പിന്നോട്ടു നിര്‍ത്തുന്ന 
തായിരുന്നു അദ്ദേഹത്തിന്റെ നയം. തീരവവംശീയ 
നിലപാടുള്ളവര്‍ക്ക്‌ അതു നന്നേ ബോധിച്ചു. മാത്രമല്ല, 
ഇന്ത്യയില്‍ നിന്നുള്ളവരും അദ്ദേഹത്തിന്റെ ആരാധക 
രായി. അതിനു കാരണമുണ്ട്‌. ബസില്‍ കയറിക്കഴിഞ്ഞ 
ഒരാള്‍ക്ക്‌ പിന്നീട്‌ അത്‌ എങ്ങും നിര്‍ത്താതെ പോകണ 
മെന്നാണ്‌ ആഗ്രഹം. കാരണം തന്റെ സനകര്യങ്ങള്‍ക്ക്‌ 
കോട്ടം വരരുത്‌. അമേരിക്കയില്‍ എത്തി താന്‍ 
സുരക്ഷിതനായെന്നും തന്റെ അനന്തര തലമുറയും 
സുരക്ഷിതനായിരിക്കണമെന്നും ആഗ്രഹിച്ചു പോകുക 
കുറ്റമല്ലല്ലോ. അപ്പോള്‍ കൂടുതല്‍ കുടിയേറ്റക്കാര്‍ വന്നാല്‍ 
നിലവിലുള്ള അവസരങ്ങള്‍ കുറഞ്ഞുപോയാലോ? 
അപ്പോള്‍ ട്രംപിന്റെ നയങ്ങളോട്‌ താല്‍പര്യം തോന്നുക 
സ്വാഭാവികം. 


അത്ഭുതപ്പെടേണ്ട. ലോകമെങ്ങും ഇത്തരം 
അതിതീവ്ര സ്വത്വവാദവും മണ്ണിന്റെ മക്കള്‍ വാദവും 
മതവാദവും വര്‍ഗീയവാദവും വംശീയവാദവും ഒക്കെ 
ശക്തിപ്രാപിക്കുന്നുണ്ട്‌. ബുദ്ധിമാന്മാരായ ആളുകള്‍ 
അതിനെ ചൂഷണം ചെയ്ത്‌ അധികാരം പിടിക്കുകയും 


അധികാരത്തില്‍ തുടരുകയും ചെയ്യുന്നുണ്ട്‌. റഷ്യയില്‍ 
പുടിനും തുര്‍ക്കിയില്‍ ഉര്‍ദുഗാനും ഒക്കെ അധികാരത്തില്‍ 
തുടരുന്നത്‌ അങ്ങനെയാണ്‌. ആ ശ്രേണിയില്‍പെട്ട ഒരു 
കളി (്രംപും കളിച്ചുനോക്കിയെന്നു മാത്രം. അധികാരം 
പിടിക്കാന്‍ അതു മതിയായിരുന്നു. ദോഷം പറയരുത്‌. 
അധികാരമേറിയ ട്രംപ്‌ കുടിയേറ്റത്തിനെതിരെ ശക്തമായ 
നിലപാടാണ്‌ സ്വീകരിച്ചത്‌. ്രചാരണസമയത്തു 
നല്‍കിയ വാഗ്ദാനങ്ങള്‍ മറന്നില്ല. മെക്‌സിക്കന്‍ 
അതിര്‍ത്തിയില്‍ മതില്‍ കെട്ടുമെന്നു പറഞ്ഞ അദ്ദേഹം 
അതിനും തുടക്കം കുറിച്ചു. കുടിയേറ്റ വിരുദ്ധര്‍ 
ആവേശഭരിതരായി എന്നു പറഞ്ഞാല്‍ മതിയല്ലോ. 
കറുത്ത വര്‍ഗക്കാരോടു കാണിച്ച വെറുപ്പാര്‍ന്ന 
നിലപാടും അദ്ദേഹത്തിന്‌ വംശീയവാദികളുടെ കൈയടി 
നേടിക്കൊടുത്തു. ര്രംപിന്‌ പല പ്ലസ്‌ പോയിന്റുകളും 
ഉണ്ടായിരുന്നു. സമാധാനവാദിയായ ബറാക്ക്‌ ഒബാമ 
പോലും വിദേശ രാജ്യങ്ങള്‍ക്കെതിരെ ആക്രമണം 
നടത്തിയപ്പോള്‍ (ടംപിന്റെ കാലയളവില്‍ ഒരു 
രാജ്യത്തിനെതിരെ പോലും യുദ്ധം ഉണ്ടായില്ലെന്നു 
മാത്രമല്ല, അഫ്ഗാന്‍ ഉള്‍പ്പെടെയുള്ള രാജ്യങ്ങളില്‍ നിന്ന്‌ 
സൈന്യത്തെ പിന്‍വലിക്കാന്‍ തുടങ്ങുകയും ചെയ്തു. 
അമേരിക്കയുടെ വിഭവ സമ്പത്ത്‌ അമേരിക്കയ്ക്കു വേണ്ടി 
മാത്രം എന്നതായിരുന്നു ട്രംപിന്റെ നിലപാട്‌. ഇന്ത്യയെ 
സംബന്ധിച്ചിടത്തോളം ട്രംപ്‌ ഉത്തമ സുഹൃത്തായി മാറി. 
ട്രംപ്‌ ചൈനയുടെ ശ്രതുവായിരുന്നു. പാക്കിസ്ഥാനോട്‌ 
അനുകൂലിയായിരുന്നില്ല താനും. എന്നാല്‍ ഇതൊന്നുമല്ല 
നല്ലൊരു ഭരണാധികാരിയെ നിര്‍വചിക്കുക എന്നതിന്‌ 
ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു ട്രംപിന്റെ ഭരണം. 
ഒരുവന്‍ ലോകം മുഴുവന്‍ നേടിയാലും ആത്മാവിനെ 
നഷ്ടപ്പെടുത്തിയാല്‍ എന്തു ഫലം എന്ന ബൈബിള്‍ 
വചനത്തെ ഓര്‍മിപ്പിക്കുന്നു (Sool ഭരണം. ജോര്‍ജ്‌ ഫ്‌ 
ളോയിഡ്‌ എന്ന കറുത്ത വര്‍ഗക്കാരന്‍ വെള്ളക്കാരനായ 
പൊലീസ്‌ ഉദ്യോഗസ്ഥന്റെ വംശവെറിയില്‍ ശ്വാസം മുട്ടി 
മരിക്കുമ്പോള്‍ കലാപം ഉയര്‍ന്നത്‌ സ്വാഭാവികം.. എന്നാല്‍ 
ആ കാലാപത്തെ മോശമായി ചിത്രീകരിക്കുന്നതിലൂടെ 
ട്രാപ്‌ താന്‍ ഒരു വിഭാഗത്തിന്റെ മാത്രം ആരാധ്യപുരുഷ 
നാണ്‌ എന്ന്‌ വ്യക്തമാക്കിക്കൊടുത്തു. അതായത്‌ താന്‍ 
അമേരിക്കയുടെ പ്രസിഡന്റ്‌ ആണെന്ന്‌ അദ്ദേഹം മറന്നു 
പോകുകയും വെറും വംശീയ നേതാവായി അധ:പതി 
ക്കുകയും ചെയ്തു. 

ലോകചരിത്രം എടുത്തുനോക്കിയാല്‍ എന്നും 
ഒരുവിഭാഗം അടിച്ചമര്‍ത്തപ്പെടുകയും മറ്റൊരു കൂട്ടര്‍ 
എല്ലാ സൌഭാഗ്യവും അനുഭവിക്കുകയും ചെയ്തിരുന്നു 
എന്നു കാണാം. അതിന്‌ എന്തെങ്കിലും 
വരുന്നതിനോട്‌ ആ സനഭാഗ്യം അനുഭവിക്കുന്നവര്‍ക്ക്‌ 


മാറ്റം 
റ്‌ 


യോജിപ്പുമില്ല. ഇന്ത്യയുടെ ചരിത്രം എടുത്തുനോക്കി 
യാലും സ്ഥിതി ഭിന്നമല്ല. ഇന്ത്യയിലും ദളിത്‌ വിഭാഗങ്ങള്‍ 
എല്ലാ കാലത്തും അടിച്ചമര്‍ത്തപ്പെട്ടവരായി മാറിയിരുന്നു 
എന്നതു കാണാം. കേരളം പോലെയുള്ള സംസ്ഥാന 
ങ്ങളില്‍ അതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങള്‍ 


ക്രൈസ്തവ കാഹളം 2021 ഭ ഫെബ്രുവരി 27 


www.malankaralibrary.com 


സ്വാതന്ത്യ സമര കാലത്തിനു മുമ്പുതന്നെ ഉണ്ടാകു 
കയും കേരളം ലോകത്തിനു തന്നെ മാതൃകയാകുകയും 
ചെയ്തിരുന്നു. ദ്രാവിഡ തനിമയുടെ വലിയ പെരുമ 
പേറുന്ന തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്‌ പോലും 
ഇന്നും ജാതിവിവേചനത്തില്‍ നിന്നു ഭിന്നമല്ലെന്ന്‌ 
ഓര്‍ക്കണം. എന്നാല്‍ യൂറോപ്യന്‍ രാജ്യങ്ങള്‍ നവോ 
ത്ഥാനകാലം മുതല്‍ തന്നെ വ്യത്യസ്തമായ പാതയില്‍ 
ചരിക്കുകയും സമത്വത്തിന്റെ പാതയില്‍ വലിയ മുന്നേറ്റം 
നടത്തുകയും ചെയ്തു. അതുകൊണ്ടാണ്‌ ലോകമെങ്ങും 
നിന്നുള്ള അഭയാര്‍ഥികളെ യൂറോപ്യന്‍ രാജ്യങ്ങള്‍ 
ഇന്നും സ്വീകരിക്കുന്നതും. 


എന്നാല്‍ യൂറോപ്പിന്റെ ആ പാരമ്പര്യത്തെയെല്ലാം 
അട്ടിമറിക്കുന്ന സമീപനമാണ്‌ യൂറോപ്യന്‍ പാരമ്പര്യം 
പേറുന്ന ട്രംപ്‌ ചെയ്തത്‌. വെള്ളത്തൊലിക്കാരന്റെ 


വംശീയ മഹിമയില്‍ അഭിരമിച്ച ട്രംപ്‌ വെള്ളക്കാരനെ 
മാത്രമേ മനുഷ്യനായി കണ്ടുള്ളു. എന്നാല്‍ ഇന്ത്യയിലെ 
കുശാരഗ രറ്രഷ്ടീയക്കാരെപ്പോലെ അമേരിക്കയിലെ 
ഇന്ത്യന്‍ വംശജരെ ഒന്നിച്ചുനിര്‍ത്താനും അവരുടെ വോട്ട്‌ 
സ്വന്തമാക്കാനും ട്രംപ്‌ കരുക്കള്‍ നീക്കി. അബ്കീ ബാര്‍ 
മോദീ എന്നപേരില്‍ അമേരിക്കയില്‍ നടത്തിയ പ്രചാരണ 
പരിപാടിയില്‍ ട്രംപും പങ്കാളിയായി. തിരിച്ച്‌ അബ്‌ കീ 
ബാര്‍ ട്രംപ്‌ എന്ന പേരില്‍ ഇന്ത്യയിലും (ടംപിനു വേണ്ടി 
മോദിയും പ്രത്യുപകാരം ചെയ്തു, അത്‌ ട്രംപിന്‌ 
ഗുണകരമായില്ലെന്നു മാത്രം. 


ആ കാര്യങ്ങള്‍ അവിടെ നില്‍ക്കട്ടെ. അമേരിക്ക 
എങ്ങനെ വിഭജിതമായി എന്നു പരിശോധിക്കേണ്ടത്‌ 
ആവശ്യമാണ്‌. എ്രയോ കാലമായി അമേരിക്കന്‍ 
ജനാധിപത്യം ചുറ്റിത്തിരിയുന്നത്‌ റിപ്പബ്ലിക്കന്‍ പാര്‍ട്ടി 
യെയും ഡമോക്രാറ്റിക്‌ പാര്‍ട്ടിയെയും ചുറ്റിപ്പറ്റിയാണ്‌. 
മറ്റു ചെറുകിട പാര്‍ട്ടികള്‍ക്കൊന്നും പ്രസക്തിയില്ല. തീര്വ 
വലതു പക്ഷ പാര്‍ട്ടിയാണെങ്കിലും റിപ്പബ്ലിക്കന്‍ 
പാര്‍ട്ടിയും സമൂഹത്തിലെ എല്ലാ വിഭാഗത്തെയും 
പ്രതിനിധാനം ചെയ്തിരുന്നു. എന്നാല്‍ [ടരംപിന്റെ 
വരവോടെ സംഗതി മാറുകയും റിപ്പബ്ലിക്കന്‍ പാര്‍ട്ടി 
തീരവവലതുപക്ഷ പാര്‍ട്ടിയായി മാര്രം മാറുകയും 
ചെയ്തു. കറുത്ത വര്‍ഗക്കാര്‍ക്ക്‌ ആ പാര്‍ട്ടി അന്യമായി 
മാറി. റിച്ചാര്‍ഡ്‌ ഫ്ളോയിഡ്‌ എന്ന കറുത്ത വര്‍ഗക്കാരന്‍ 
പൊലീസിന്റെ മുഷ്ഠിയില്‍ ശ്വാസം മുട്ടി മരിച്ചതിനെ 


28 ക്രൈസ്തവ കാഹളം 2021 ഭ ഫെബ്രുവരി 


Ho (Amon 


ത്തുടര്‍ന്നുണ്ടായ കലാപത്തെ കൊള്ളയടി എന്നു മാത്രം 
വിശേഷിപ്പിച്ച ഡോണള്‍ഡ്‌ ട്രംപ്‌ ലോകത്തിനു മുന്നില്‍ 
അമേരിക്കന്‍ പ്രസിഡന്റിനു പകരം വെറും വംശീയ 
നേതാവായി തരംതാഴുകയായിരുന്നു. 


ചേരിചേരാ നയം പുലര്‍ത്തിയിരുന്നെങ്കിലും ദീര്‍ഘ 
കാലം സോവിയറ്റ്‌ അനുകൂലമായിരുന്നു ഇന്ത്യന്‍ 
രാഷ്ടിയം. അത്‌ അമേരിക്കയോട്‌ അടുക്കാന്‍ തുടങ്ങിയിട്ട്‌ 
കുറച്ചുകാലമേ ആയിട്ടുള്ളു. അമേരിക്ക എക്കാലവും 
ജനാധിപത്യത്തെ മുറുകെപ്പുണര്‍ന്ന രാജ്യമാണ്‌. 
ഇന്ത്യയും അങ്ങനെതന്നെ. എങ്കിലും ഒരു കമ്യൂണിസ്റ്റ്‌ 
രാ്ട്രത്തോട്‌ കൂടുതല്‍ അനുഭാവം പുലര്‍ത്താന്‍ 
ഇന്ത്യക്ക്‌ ബുദ്ധിമുട്ടുണ്ടായില്ല. എന്നാല്‍ ഇന്ത്യ 
്രകടമായ. അമേരിക്കന്‍ പക്ഷപാതത്വത്തിലേക്ക്‌ 
നീങ്ങിയകാലത്തുതന്നെയാണ്‌ ഇന്ത്യയിലും വലിയ 
ഭരണമാറ്റം ഉണ്ടായതെന്നു കാണാതിരുന്നുകൂടാ. 
ഇന്ത്യയില്‍ 2014ല്‍ നരേന്ദ്ര മോഡിയുടെ നേതൃത്വ 
ത്തിലുള്ള സര്‍ക്കാര്‍ അധികാരത്തില്‍ വന്നു. അമേരി 
ക്കയില്‍ 2016ല്‍ ട്രംപ്‌ അധികാരത്തില്‍ വന്നു. രണ്ടുപേരും 
പല കാര്യങ്ങളിലും ഒരേ മനസ്‌ പേറുന്നവര്‍. ഏതാണ്ട്‌ 
ഒരേ ആശയഗതി പേറുന്നവര്‍. രണ്ടിടത്തും MILA 
ദേശീയതയും വംശീയതയും തുറുപ്പുചീട്ടായി. 
അമേരിക്കയില്‍ അത്‌ കുടിയേറ്റ നിയമം ആയിരുന്നെങ്കില്‍ 
ഇന്ത്യയില്‍ അത്‌ പൌരത്വ ബില്‍ ആയി എന്ന വ്ൃത്യാ 
സമേ ഉള്ളു. ലക്ഷ്യത്തില്‍ സമാനതകള്‍ പലതുമുണ്ട്‌, 
ട്രംപ്‌ മതില്‍ കെട്ടിയത്‌ അതിര്‍ത്തിയിലാണെങ്കില്‍ മോദി 
മതില്‍ കെട്ടിയത്‌ ചേരികള്‍ മറയ്ക്കാനും ആളുകളെ 
തമ്മില്‍ അകറ്റാനും ആയിരുന്നു എന്ന വ്യത്യാസമേ 
ഉള്ളു. അതിലേക്ക്‌ കൂടുതലായി പോകേണ്ട ആവശ്യമില്ല. 
ഡല്‍ഹിയില്‍ വലിയൊരു കര്‍ഷക പ്രക്ഷോഭം നടക്കു 
ന്നുണ്ട്‌. മോദി കണ്ട ഭാവം നടിച്ചിട്ടില്ല. ഇത്തവണയും 
പതിവ്‌ തീരവവാദ ബന്ധം ഒക്കെ പ്രയോഗിച്ചു 
നോക്കിയെങ്കിലും ഫലിച്ചില്ല. ഇപ്പോള്‍ എന്‍ഐഎയെ 
രംഗത്തിറക്കിയിട്ടുണ്ട്‌. മാത്രമല്ല, സമരക്കാർക്കെതിരെ 
അണിയറയില്‍ എന്തൊക്കെയോ ഒരുങ്ങുന്നുമുണ്ട്‌. 


അമേരിക്കന്‍ തിരഞ്ഞെടുപ്പില്‍ നമ്മളെ ഭയപ്പെടു 
ത്തേണ്ടുന്ന പലതുമുണ്ട്‌. പരാജയത്തിലും ട്രംപിന്‌ ലഭിച്ച 
വോട്ട്‌ വിഹിതം വളരെ വലുതായിരുന്നു എന്നു 
കാണാതിരുന്നുകൂടാ. റിപ്പബ്ലിക്കന്‍മാരിലെ തന്നെ 
മിതവാദികള്‍ എതിരായതുകൊണ്ടുകൂടിയാണ്‌ ട്രംപ്‌ 
പരാജയപ്പെട്ടത്‌. തിരഞ്ഞെടുപ്പ്‌ ജയിക്കാന്‍ എന്തു 
കുതന്ത്രവും ആകാമെന്ന്‌ ട്രംപ്‌ പഠിപ്പിച്ചു. അതിനും മുമ്പേ 
അത്‌ പഠിച്ചവര്‍ ഇന്ത്യയിലുമുണ്ട്‌. രാഷ്ട്രീയത്തില്‍ മാന്യത 
എന്ന വാക്കിന്‌ അര്‍ഥമേതുമില്ലെന്ന്‌ ട്രംപ്‌ പഠിപ്പിച്ചു. 
അതുകെണ്ടാണല്ലോ ബൈഡന്‍ ജയിച്ച സ്റ്റേറ്റുകളിലെ 
ഫലം റദ്ദാക്കി ഫലം അനുകൂലമാക്കാന്‍ ട്രംപ്‌ ശ്രമിച്ചത്‌. 
ഇന്ത്യയിലും എങ്ങനെയാണ്‌ തിരഞ്ഞടുക്കപ്പെട്ട 
സംസ്ഥാന ഭരണകൂടങ്ങളെ അട്ടിമറിക്കേണ്ടതെന്ന്‌ 
കൃത്യമായി കാണിച്ചുതരുന്നുണ്ട്‌ മോദി സര്‍ക്കാര്‍. 
കര്‍ണാടകയിലും മധ്യപ്രദേശിലും നമ്മള്‍ അതു കണ്ടു. 
രാജസ്ഥാനില്‍ പരാജയപ്പെട്ടു എന്നതുകൊണ്ട്‌ ആ ശ്രമം 
ഇല്ലാതായി എന്നു കരുതരുത്‌. അതായത്‌ (Soal 


www.malankaralibrary.com 


൫6(കസ്നവല 


അവശേഷിപ്പിച്ചു പോയത്‌ ലോകത്തിന്‌ തീര്‍ത്തും 
മോശമായ മാതൃകയാണ്‌. അധികാരം നേടാനും അതു 
നിലനിര്‍,ത്താനും എന്തു വൃത്തികേടും ആവാം. അതില്‍ 
ധാര്‍മികതയ്ക്കു സ്ഥാനമേതുമില്ല. ഇന്ത്യയില്‍ എന്തിന്‌ 
ഈ കൊച്ചുകേരളത്തില്‍ വരെ അതു പ്രാവര്‍ത്തികമാ 
ക്കുന്നുണ്ട്‌, അതുകൊണ്ടാണല്ലോ തീരവവര്‍ഗീയ 
പാര്‍ട്ടികളുമായി വിപ്ലവ പാര്‍ട്ടികള്‍ പോലും ബന്ധമുണ്ടാ 
ക്കുന്നതും അതു ചെയ്യാത്ത എതിരാളികളെ ആക്ഷേപി 
ക്കുന്നതും. ഗീബല്‍സിയന്‍ തത്വസംഹിതാണ്‌ ഇന്ന്‌ 
ലോകമെങ്ങും രാഷ്്്രീയക്കാരുടെ പ്രമാണം. അതുകൊണ്ട്‌ 
ട്രാപായാലും മറ്റാരായാലും ചെയ്യുന്നതെല്ലാം ശരിയെന്നു 
സ്ഥാപിക്കാനാവും. അതിനൊരുമാറ്റം വരുത്താന്‍ 
ബൈഡന്‍ ആവുമോയെന്ന്‌ ലോകം ഉറ്റുനോക്കുന്നതും 
അതുകൊണ്ടാവാം. ലോകത്തെ ഏറ്റവും ശക്തമായ 
രാഷ്ട്രത്തെ വംശീയ, വര്‍ഗീയ രാഷ്ടീയത്തില്‍ നിന്ന്‌ 
മോചിപ്പിക്കാന്‍ ബൈഡന്‍ കഴിഞ്ഞാല്‍ ഈ ലോക 
ത്തോട്‌ അദ്ദേഹത്തിനു ചെയ്യാന്‍ കഴിയുന്ന ഏറ്റവും 
വലിയ നന്മയാകും അത്‌ എന്ന കാര്യത്തില്‍ സംശയമില്ല. 
അതിന്റെ അനുരണനങ്ങള്‍ ലോകമെമ്പാടും ഉണ്ടാകു 
മെന്ന കാര്യത്തിലും സംശയം വേണ്ട. 


മേമ്പൊടി 


സാധാരണഗതിയില്‍ പ്രതസമ്മേളനം നടത്തുന്ന 
യാളല്ല എ.കെ. ആന്റണി എന്ന രാഷ്ഷ്്രീയ നേതാവ്‌. കേരള 
മുഖ്യമന്ത്രിയും കേന്ദ്ര പ്രതിരോധ മന്ത്രിയുമായിരുന്ന 
അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രതസമ്മേളനം നടത്തിപ്പ 
റഞ്ഞത്‌ ഗുരുതരമായ കാര്യമാണ്‌. പുല്‍വാമ ആക്രമണ 
ത്തിനു തിരിച്ചടിയായി പാക്കിസ്ഥാനു നേരെയുണ്ടായ 
ആക്രമണം വളരെ നേരത്തേതന്നെ ഭരണതലത്തില്‍ 


=. 


സ്വാധീനമുള്ള മാധ്യമ്രപവര്‍ത്തകനെന്നു ഭാവിക്കു 
ന്നയാള്‍ അറിഞ്ഞതും അദ്ദേഹം അത്‌ ബിസിനസ്‌ 
താല്‍പര്യത്തിനായി ദുരുപയോഗിച്ചതും ആണ്‌ എ. കെ. 
ആന്റണി ചൂണ്ടിക്കാട്ടിയത്‌. സേനാ നേതൃത്വത്തിലാരും 
ആക്രമണ വിവരം പുറത്താര്‍ക്കും നല്‍കില്ലെന്നും 
അപ്പോള്‍ വിവരം ചോര്‍ന്നത്‌ ഉന്നതരായ മന്ത്രിമാരില്‍ 
നിന്നാണെന്നും ആന്റണി ആരോപണം ഉയര്‍ത്തി. 
അതായത്‌ ഒരു ചാനലിന്റെ ബിസിനസ്‌ താല്‍പര്യ 
ങ്ങള്‍ക്കായി രാജ്യരഹസ്യം പോലും ചോര്‍ത്തുന്നു 
എന്നാണ്‌ ആരോപണം. അതിലെ നെല്ലും പതിരും ജനം 
തിരിച്ചറിയട്ടെ. പക്ഷേ മാധ്യമ്രപവര്‍ത്തകനെന്ന്‌ 
അവകാശപ്പെടുന്ന അര്‍ണബ്‌ ഗോസ്വാമി ടെലിവിഷന്‍ 
റേറ്റിങ്‌ ഏജന്‍സിയായ ബാര്‍ക്കിന്റെ സിഇഒ പാര്‍ത്ഥോ 
ദാസ്‌ ഗുപ്തയുമായി നടത്തിയ വാട്സാപ്പ്‌ ചാറ്റിലൂടെ 
പുറത്തുവന്ന വിവരങ്ങള്‍ ഞെട്ടിക്കുന്നതാണ്‌. അതില്‍ 
ഏറ്റവും പ്രധാനം 40 സൈനികരുടെ മരണത്തിന്‌ 
ഇടയാക്കിയ പുല്‍വാമ ആക്രമണമാണ്‌. ഈ ആക്രമണം 
നടന്നതോടെ തന്റെ ചാനലിന്റെ റേറ്റിങ്‌ കുതിച്ചുയരു 
മെന്നും രാഷ്ടീയ രംഗത്തെ വലിയ ആള്‍ക്ക്‌ ഈ 
ആക്രമണം ഗുണകരമാകുമെന്നും ആഹ്ലാദം പ്രകടി 
പ്പിക്കുകയാണ്‌ അദ്ദേഹം. 

റിപ്പബ്ലിക്‌ ടിവിയിലെ ആങ്കര്‍ പലരെയും രാജ്യദ്രോഹി 
കളെന്നു വിളിച്ച്‌ ആക്ഷേപിക്കുന്നയാളാണ്‌. രാജ്യദ്രോഹ 
ത്തെപ്പറ്റി പുതയ നിര്‍വചനം വേണമെന്ന രീതിയിലാണ്‌ 
കാര്യങ്ങളുടെ പോക്ക്‌. എവിടെവരെ പോകുമെന്നു 
നോക്കാം. 


ക്രൈസ്തവ കാഹളം 2021 ഭ ഫെബ്രുവരി 29 


www.malankaralibrary.com 


വിശേഷം 


~ 


റവ.. ഫാ. ഷീന്‍ പാലക്കുഴി 


“യുവാരവം” എന്നത്‌ എന്തൊരു പേരാണ്‌! പറയു 
മ്പോള്‍ തന്നെ അതിന്റെ ആരവം കാതുകളില്‍ 
മുഴങ്ങുന്നുണ്ട്‌. “മൌനം മുറിഞ്ഞുപോകുന്നൊരിടം” എന്ന 
ഇരട്ടപിറന്ന ഉപശീര്‍ഷകത്തിനു മീതെ ആ പേര്‍ 
യുവത്വത്തിന്റെ ചുടും ചൂരുമറിയിച്ചു തെളിഞ്ഞു കിടന്നു. 

മലങ്കര കത്തോലിക്കാ സഭയിലെ തിരുവനന്തപുരം 
വൈദിക ജില്ല ഈ കോവിഡ്‌ കാലത്ത്‌ വജനങ്ങള്‍ക്കായി 
സംഘടിപ്പിച്ച വ്യത്യസ്തമായ ഒരു മത്സരപരിപാടിയാണ്‌ 
യുവാരവം! നല്ല തലയ്ക്കു പിറന്ന ആശയങ്ങളും 
ഉന്നതമായ ചിന്തയ്ക്കു പിറന്ന ബോധ്യങ്ങളും 
ജ്വലിക്കുന്ന യുവത്വത്തിന്റെ വീറിനും വാശിക്കും പോന്ന 
വാക്കുകളും കൊണ്ട്‌ മലങ്കരയുടെ ഇരുപതു രത്നങ്ങള്‍ 
മാറ്റുരച്ച അപൂര്‍വ്വമായ ഒരു പകല്‍ എരിഞ്ഞടങ്ങി 
യപ്പോള്‍ അതു മലങ്കര സുറിയാനി കത്തോലിക്കാ 
സഭയിലെ യുവജന പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ 
ഏറ്റവും പുതിയ ഒരധ്യായമായി. 


മലങ്കരയിലെ യുവജനങ്ങളുടെ ചിന്താശേഷിയും 
ദര്‍ശന വെളിച്ചവും ആത്മപ്രകാശന മികവുമൊക്കെ പല 
വഴികളിലൂടെയും സൂക്ഷ്മപരിശോധനയ്ക്കു വിധേയ 
മാക്കിയ യുവാരവത്തില്‍ പങ്കെടുക്കാന്‍ അറുനുറി 
ലധികം കിലോമീറ്ററുകള്‍ താണ്ടിയെത്തിയ പുത്തൂര്‍ 
രൂപതാംഗം ആകാശ്‌ മുതല്‍ അയല്‍പക്കക്കാരന്‍ 
അനന്തു വരെയുണ്ടായിരുന്നു. പിന്നെ പാറശാലയില്‍ 
നിന്ന്‌, മാവേലിക്കരയില്‍ നിന്ന്‌, പത്തനംതിട്ടയില്‍ നിന്ന്‌, 
തിരുവല്ലയില്‍ നിന്ന്‌, ബത്തേരിയില്‍ നിന്ന്‌... അങ്ങനെ 
മലങ്കര സഭാവൃക്ഷത്തിന്റെ എല്ലാ പച്ചമരച്ചില്ലകളില്‍ 
നിന്നും ജ്വലിക്കുന്ന മനസ്സോടെ അവര്‍ പറന്നെത്തി. 


നല്‍കപ്പെട്ടിരുന്ന ഒരു വിഷയത്തെ അധികരിച്ചുള്ള, 
നേരത്തേ നടന്ന ഒരു വീഡിയോ അവതരണത്തിനും 
ഓണ്‍ലൈന്‍ ഇന്റര്‍വ്യൂവിനും ശേഷം നൂറ്റി അറുപ 
തോളം മത്സരാര്‍ത്ഥികളില്‍ നിന്നു തെരഞ്ഞെടുക്കപ്പെട്ട 
ഇരുപതു പേരാണ്‌ ഇന്ന്‌ നാലാഞ്ചിറ ബിഹബ്ബില്‍ നടന്ന 
യുവാരവത്തിന്റെ ഗ്രാന്‍ഡ്‌ ഫിനാലെയില്‍ മാറ്റുരച്ചത്‌. 


30 ക്രൈസ്തവ കാഹളം 2021 ഭ ഫെബ്രുവരി 


൫൫(കസ്നവ 


മലങ്കരയുടെ 
പഞ്ചരതനങ്ങള്‍! 


“നേര്‍ക്കാഴ്ച” എന്നു പേരിട്ട, പത്തുപേരടങ്ങുന്ന, അര 
മണിക്കൂര്‍ നീണ്ട രണ്ടു ഗ്രൂപ്പ്‌ ഡിസ്കഷനുകളില്‍ നിന്ന്‌ 
ഏറ്റവും മിടുക്കരായ പത്തു പേര്‍ തെരഞ്ഞെടുക്കപ്പെട്ടു. 
“അഭിനവ ഭാരതത്തില്‍ നാമനുഭവിക്കുന്ന സ്വാതന്ത്യം” 
എന്ന വിഷയത്തില്‍ മത്സര സമയം കഴിഞ്ഞിട്ടും നീണ്ടു 
പോയ ചര്‍ച്ചകളില്‍ അക്ഷരാര്‍ത്ഥത്തില്‍ തീപാറി. 


www.malankaralibrary.com 


൫6(കസ്നവല 


പിന്നീടു നടന്നത്‌, ഒരു വിഷയത്തിന്‍മേല്‍ 
അനുകൂലമായും പ്രതികൂലമായും പ്രതികരിച്ചു കൊണ്ട്‌ 
രണ്ടു പേര്‍ പരസ്പരം പോരാടിയ ഇനമാണ്‌- സെഷന്റെ 
പേര്‍ “അങ്കത്തട്ട്‌. ചോര പൊടിഞ്ഞില്ലെന്നേയുള്ളൂ. അതു 
കഴിഞ്ഞപ്പോള്‍ അഞ്ചു പേര്‍ അകത്ത്‌, അഞ്ചു പേര്‍ 
പുറത്ത്‌! 

പിന്നെ, ' പകര്‍ന്നാട്ടം” എന്ന പേരില്‍ പരകായ 
പ്രവേശനത്തിനുള്ള സമയമായിരുന്നു. മേരി കോമും മദര്‍ 
തെരേസയും അബ്ദുള്‍ കലാമും മാര്‍ ഇവാനിയോസ്‌ 
തിരുമേനിയും ഫാദര്‍ സ്റ്റാന്‍ സ്വാമിയും വിധികര്‍ത്താ 
ക്കളുടെ ചോദ്യശരങ്ങളെ പുല്ലുപോലെ വെട്ടിയരിഞ്ഞു. 
ചങ്കിടിച്ചെങ്കിലും അഞ്ചു പേരും ഒരിഞ്ചുപോലും പിന്നോട്ടു 
പോയില്ല. 


നിമിഷ നേരം കൊണ്ട്‌ ചിന്തകളെ മുന്നോട്ടും 
പിന്നോട്ടും പായിക്കാനുള്ള സാമര്‍ത്ഥ്യമളന്ന സെഷനാ 
യിരുന്നു “വാക്പോര്‍'! തല്‍സമയം നല്‍കപ്പെടുന്ന ഒരു 
വിഷയത്തിന്റെ ഗുണവും ദോഷവും വിധികര്‍ത്താക്കളുടെ 
സൂചനയനുസരിച്ച്‌ മാറിമാറിപ്പറയണം. ഓന്തിനെപ്പോലെ 
നിമിഷങ്ങള്‍ കൊണ്ടു നിറവും നിലപാടും മാറിയ 
മത്സരാര്‍ത്ഥികളുടെ പ്രകടനം കാണികള്‍ ഏറെ 
ആസ്വദിച്ചു. പ്രണയവും കര്‍ഷക സമരവും സ്വകാര്യ 
വല്‍ക്കരണവും കാമ്പസ്‌ പൊളിറ്റിക്സും ഓണ്‍ലൈന്‍ 
വിദ്യാഭ്യാസവുമൊക്കെ വിഷയങ്ങളായി വന്ന വാക്പോര്‍ 
ഒട്ടും മോശമായില്ല. 


കഴിഞ്ഞു എന്നു വിചാരിക്കാന്‍ വരട്ടെ. പിന്നീടാ 
യിരുന്നു കലാശക്കൊട്ട്‌! അഞ്ച്‌ മത്സരാര്‍ത്ഥികള്‍, അഞ്ചു 
വിശിഷ്ടാതിഥികള്‍. അഭിവന്ദ്യ കര്‍ദ്ദിനാള്‍ ബസേലി 
യോസ്‌ ക്ലീമീസ്‌ കാതോലിക്കാ ബാവാ തിരുമേനി, 


ശബരീനാഥന്‍ MLA, കെ. പ്രശാന്ത്‌ MLA, റവ. ഡോ. 
ജോണ്‍ പടിപ്പുരയ്ക്കൽ, റവ. ഫാ. തോമസ്‌ കയ്യാ 
ലയ്ക്കല്‍! ഓരോ അതിഥിയും ഓരോ മത്സരാര്‍ത്ഥിയെ 
കൈകാര്യം ചെയ്തു. ചോദ്യങ്ങള്‍ കൊണ്ടും ഉപചോ 
ദൃങ്ങള്‍ കൊണ്ടും അവരെ “മസ്തിഷ്ക പ്രക്ഷാ 
ളന ത്തിനു വിധേയരാക്കി! അഭിവന്ദ്യ ബാവാ തിരുമേനി 
തന്റെ സ്വതസിദ്ധമായ ശൈലിയില്‍ നര്‍മ്മം കലര്‍ത്തി 
സദസ്യരെ സന്തുഷ്ടരാക്കി. 


ശേഷം വിധികര്‍ത്താക്കളുടെ ഈഴമായിരുന്നു. 
ക്രൈസ്തവ കാഹളം ചീഫ്‌ എഡിറ്റര്‍ റവ. ഫാ. 
ബോവസ്‌ മാത്യു, മുതിര്‍ന്ന മാധ്യമ പ്രവര്‍ത്തകനായ 
ബോബി എബ്രഹാം, കോളേജ്‌ അധ്യാപിക ഡോ. 
ഷേര്‍ളി സ്റ്റുവര്‍ട്ട്‌, YM സെക്രട്ടറി അഡ്വ. ആന്റണി 
ജൂഡി എന്നിവരടങ്ങിയ ജഡ്ജിംഗ്‌ പാനല്‍ യുവ 
രത്നത്തെ കണ്ടെത്താനുള്ള അവസാനവട്ട ചര്‍ച്ചകള്‍ 
ആരംഭിച്ചു. ഒരു കൈസഹായത്തിന്‌ ഭാഗികമായി 
അവര്‍ക്കൊപ്പം നില്‍ക്കാന്‍ കഴിഞ്ഞത്‌ സന്തോഷ 
ത്തോടും നന്ദിയോടും കൂടി ഓര്‍ക്കുന്നു. 


ഒടുവില്‍ ഒരു പകല്‍ നീണ്ട ബൌദ്ധിക, മാനസിക, 
വീക്ഷണ, പ്രകടന പരീക്ഷണങ്ങള്‍ക്കും നിരീക്ഷണ 
ങ്ങള്‍ക്കുമൊടുവില്‍ മാവേലിക്കരയില്‍ നിന്നു വന്ന 
ചാരുംമൂടിന്റെ ര്രിയപുര്തന്‍ അലക്സ്‌ ഡേവിഡ്‌ ഏറ്റവും 
തിളക്കമുള്ള യുവരത്നമായി. തൊട്ടുപിന്നാലെ തിരു 
വനന്തപുരത്തെ ഇരുമ്പ ഇടവകാംഗം രഞ്ജിത 
രണ്ടാമതെത്തി. ബത്തേരി രൂപതയിലെ പാലാങ്കര 
ഇടവകാംഗം അലീഷ മരിയ ജോര്‍ജ്ജ്‌ മൂന്നാം സ്ഥാനവും 
പാറശ്ശാല രൂപതയിലെ കാഞ്ഞിരംകുളം ഇടവകാംഗം 
മനുജ നാലാം സ്ഥാനവും തിരുവനന്തപുരത്തെ അഞ്ചല്‍ 


ക്രൈസ്തവ കാഹളം 2021 ഭ ഫെബ്രുവരി 31. 


www.malankaralibrary.com 


ഇടവകാംഗം ടോം ജോസ്‌ അഞ്ചാം സ്ഥാനവും നേടി. 
മലങ്കരയുടെ പഞ്ചരത് നങ്ങള്‍ക്ക്‌ അഭിമാനത്തോടെ 
ഹൃദയം നിറഞ്ഞ ഒരായിരം അഭിനന്ദനങ്ങള്‍! 


വന്നു പങ്കെടുത്ത ഇരുപതു പേരില്‍ ബാക്കി 
പതിനഞ്ചു പേര്‍ എന്താ മോശക്കാരാണോ? ഒരിക്കലുമല്ല! 
അന്നത്തെ ദിവസം അവരുടേതായിരുന്നില്ല എന്നേയുള്ളൂ. 
അവരും പത്തരമാറ്റ്‌ തിളക്കമുള്ളവര്‍ തന്നെ. 


എന്തൊരാവേശമായിരുന്നു ആ ദിവസത്തിന്‌. ഈ 
പരിപാടിയെക്കുറിച്ച്‌ അറിയാതെ പോയവര്‍ക്കും 
അറിഞ്ഞിട്ടും ആലസ്ൃത്തിലാണ്ടിരുന്നവര്‍ക്കും 


ഫെബ്രുവരി 


ഒലക്രസ്തവ 


പങ്കെടുക്കാനോ കാണാനോ കഴിയാത്തവര്‍ക്കും 
തീര്‍ച്ചയായും അതൊരു വലിയ നഷ്ടമാണ്‌. സത്യത്തില്‍ 
നമ്മുടെ യുവജനങ്ങളുടെ ആശയങ്ങളും പ്രകാശന 
ശേഷിയുമൊന്നും നാമിതുവരെയും വേണ്ട രീതിയില്‍ 
ഇനിയും കണ്ടെത്തിയിട്ടില്ല. 


ഈ പരിപാടിയുടെ മുഴുവന്‍ ക്രെഡിറ്റും 
തിരുവനന്തപുരം വൈദിക ജില്ലയ്ക്കാണ്‌. ഇതുപോലെ 
സമാനതകളില്ലാത്ത ഒരു വേദി യുവജനങ്ങള്‍ക്ക്‌ 
ഒരുക്കിക്കൊടുത്തതിന്‌, അവരുടെ അറിയപ്പെടാതെ 
കിടക്കുന്ന പോരാട്ട വീര്യത്തെ പുറത്തുവിട്ടതിന്‌, മലങ്കര 


32 ക്രൈസ്തവ കാഹളം 2021 
www.malankaralibrary.com 


൫6(കസ്നവല 


| 


1 


സഭയ്ക്ക്‌ അഭിമാനിക്കാന്‍ ഒരു ദിവസം തന്നതിന്‌, 
നിങ്ങളെ അഭിനന്ദിച്ചു കൊണ്ട്‌ ഞങ്ങള്‍ എഴുനേറ്റു നിന്നു 
കയ്യടിക്കുന്നു. ജില്ലാ ഡയറക്ടര്‍ ജോണ്‍ കുറ്റിയിലച്ചന്‍, 
ജില്ലാ പ്രസിഡന്റ്‌ അപര്‍ണ്ണ, സഭാതല പ്രസിഡന്റ്‌ ജിത്ത്‌, 
പിന്നെ അവര്‍ക്കൊപ്പം തങ്ങളുടെ മുഴുവന്‍ ശേഷിയും 
പുറത്തെടുത്ത്‌ സംഘാടക മികവിന്റെ പര്യായമായ ജില്ലാ 
സമിതിയംഗങ്ങള്‍ തുടങ്ങിയവര്‍ക്ക്‌ പ്രത്യേക 
അനുമോദനങ്ങള്‍! 


ഇത്രയൊക്കെ എഴുതാന്‍ എന്താണു കാരണമെന്ന്‌ 
ചിലര്‍ക്കു തോന്നാം. കോവിഡിന്റെ പരിമിതികളില്‍ നിന്നു 


CA 


ntre fort 


കൊണ്ട്‌ രാത്രി പകലാക്കി ഒരു കൂട്ടം ചെറുപ്പക്കാര്‍ 
ഇതിന്റെ പിന്നില്‍ ഉരുക്കഴിച്ചിട്ടുള്ള കഠിനാധ്വാനത്തേയും 
കര്‍മശേഷിയേയും ബഹുമാനിക്കുന്നതു കൊണ്ടാണ്‌ 
ഈ കുറിപ്പ്‌. കോവിഡിന്റെ ആലസ്യത്തില്‍ 
മയങ്ങിക്കിടക്കുന്ന മലങ്കരയുടെ യുവജന സഭയ്ക്കുള്ള 
ഒരു “വേക്ക്‌ അപ്‌” കോളായിരിക്കട്ടെ ഇത്‌! 

“യുവാരവം” ഒരിക്കലും അവസാനിക്കാതിരിക്കട്ടെ! 
സഭയെ ആക്രമിക്കാന്‍ തക്കംപാര്‍ത്തിരിക്കുന്ന 
ചെന്നായ്ക്കള്‍ക്കെതിരേ സിംഹഗര്‍ജ്ജനമായി അതു 
മുഴങ്ങട്ടെ... 


¢ 


ntre for 


ക്രൈസ്തവ കാഹളം 2021 ഭ ഫെബ്രുവരി 33 
www.malankaralibrary.com 


൫6(കസ്നവ 


പഠനം 


മഹാപുരോഹിതനായ 


യേശു 


ഫ്ലൃര്ബായലേഖനം യേശുവിനെ 
ശ്രേഷ്ഠമഹാപുരോഹിതനായി അവതരി 
പ്പിക്കുന്നു: “ജനങ്ങളുടെ പാപങ്ങള്‍ക്ക്‌ 
പരിഹാരം ചെയ്യുന്നതിനു വേണ്ടി 
ദൈവിക കാര്യങ്ങളില്‍ വിശ്വസ്തനും 
കരുണയുള്ളവനുമായ പ്രധാനപുരോഹി 
തനാകാന്‍ (archiereus) യേശു എല്ലാ 
കാര്യങ്ങളിലും തന്റെ സഹോദരരോട്‌ 
സദ്യശൃനാകേണ്ടിയിരുന്നു” (എ 
്രാ.2,17). ജനത്തിന്റെ പാപങ്ങള്‍ക്ക്‌ പരി 
ഹാരം ചെയ്യുകയായിരുന്നു അവന്റെ 
ദൌത്യം. അവന്‍ ശ്രേഷ്ഠപുരോഹിതനാ 
യിരുന്നു (archierea)(3,1). അവന്‍ സ്വര്‍ഗത്തി 
ലേക്ക്‌ കടന്നുപോയ ശ്രേഷ്ഠനായ പ്രധാ 
നപുരോഹിതനാണ്‌ (archierea megan). 
നമ്മുടെ ബലഹീനതകളില്‍ സഹതപി 
ക്കാന്‍ കഴിവുള്ള പ്രധാന പുരോഹിത 
നാണവന്‍ (archierea)(4,14-15). അവന്‍ 
സ്വയമേ പ്രധാനപുരോഹിതന്‍ (archierea) 
ആയതല്ല. ദൈവമാണ്‌ അവനെ ഉയര്‍ത്തി 
മഹത്വപ്പെടുത്തിയത്‌ (5,5). “എന്തെ 
ന്നാല്‍ മെല്‍ക്കീസദേക്കിന്റെ ഗകമ്രപ 
കാരം അവന്‍ പ്രധാന പുരോഹിതനായി 
(archiereus) ദൈവത്താല്‍ നിയോഗിക്ക 
പ്പെട്ടു”(5,10). “നീ എന്നേക്കും പുരോഹി 
തനാണ്‌” (hiereus) എന്ന്‌ അവനെപ്പറ്റി പറ 
ഞ്ഞിരിക്കുന്നു(സങ്കീ. 110,4; എസ്രാ.7,27. 
അവന്‍ “പരിശുദ്ധനും ദോഷരഹിതനും 
നിഷ്കളങ്കനും പാപികളില്‍ നിന്ന്‌ 
വേര്‍തിരിക്കപ്പെട്ടവനും സ്വര്‍ഗത്തിനു 
മേല്‍ ഉയര്‍ത്തപ്പെട്ടവനുമായ പ്രധാനപു 
രോഹിതനാണ്‌ (archiereus)”(7,26). അവന്‍ 
“സ്വര്‍ഗത്തില്‍ മഹിമയുടെ സിംഹാസന 
ത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന പ്രധാന 


34 ക്രൈസ്തവ കാഹളം 2021 = ഫെബ്രുവരി 


www.malankaralibrary.com 


൫6(കസ്നല 


പുരോഹിതനാണ്‌ (archierea)”(8,1). “വരാനിരിക്കുന്ന നന്മ 
കളുടെ പ്രധാനപുരോഹിതനായിട്ടാണ്‌ (archiereus) അവന്‍ 
്രത്യക്ഷപ്പെട്ടത്‌”(9,11). അവന്‍ “പാപങ്ങള്‍ക്കുവേണ്ടി എ 
ന്നേക്കുമായുള്ള ഏകബലി അര്‍പ്പിച്ചുകഴിഞ്ഞ പ്പോള്‍, 
ദൈവത്തിന്റെ വലത്തുഭാഗത്ത്‌ ഉപവിഷ്ഠനായി” (10,12). 
“തന്റെ ശരീരമാകുന്ന വിരിയിലൂടെ അവന്‍ നമുക്കായി 
നവീനവും സജീവവുമായ പാത തുറന്നു തന്നിരിക്കുന്നു. 
അവന്‍ ദൈവഭവനത്തിന്റെ മേല്‍നോട്ടക്കാരനായ മഹാ 
പുരോഹിതനാണ്‌ (hierea megan)”(10,20-21). “അവന്‍ 
നമ്മുടെ രക്ഷയുടെ നാഥനും അതിനെ പൂര്‍ണതയില്‍ 
എത്തിക്കുന്നവനുമാണ്‌. അവന്‍ ദൈവസിംഹാസനത്തിന്റെ 
വലത്തുഭാഗത്ത്‌ അവരോധിക്കപ്പെട്ടു”(12,2). “അവന്‍ ഇന്ന 
ലെയും ഇന്നും എന്നും ഒരേയാള്‍ തന്നെയാണ്‌ ”(13,8). 
“അവന്‍ സ്വന്തം രക്തത്തിലൂടെ ജനത്തെ രക്ഷിക്കാന്‍ 
കവാടത്തിനു പുന്തുവച്ച്‌ പീഡനമേറ്റു” (13,12). “അവന്‍ 
ആടുകളുടെ വലിയ ഇടയനാകുന്നു” (13,20). 

പുരോഹിതന്‍, പ്രധാനപുരോഹിതന്‍, ശ്രേഷ്ഠപുരോ 
ഹിതന്‍, ശ്രേഷ്ഠമഹാപുരോഹിതന്‍, മഹാപുരോഹിതന്‍, 
എന്നേക്കും പുരോഹിതന്‍ എന്നെല്ലാം ലേഖനം യേശു 
വിനെ വിളിക്കുന്നു. യേശു തന്റെ മനുഷ്യാവതാരത്തിലൂടെ 
നിത്യപുരോഹിതന്‍ ആയിത്തീര്‍ന്നു. അവിടുന്ന്‌ അതുല്യ 
നായ പ്രധാനാചാര്യനാണ്‌. പരിശുദ്ധാത്മാവിന്റെ അഭി 
ഷേകത്താല്‍ അവന്‍ ഉത്ഭവത്തിന്റെ ആദ്യനിമിഷം 
മുതല്‍ പുരോഹിതനാണ്‌. പനരോഹിത്യത്തിന്റെ 
പൂര്‍ണത അവനില്‍ നിറഞ്ഞുനിന്നു. അവന്റെ പരോ 
ഹിത്യം ലേവ്യപനരോഹിത്യരീതിയില്‍ കുടുംബവഴിക്ക്‌ 
ലഭിച്ചതല്ല. അവന്‍ യൂദാഗോത്രത്തില്‍ പിറന്നവനാണ്‌. 
അവന്റെ വിളിയും ദൌത്യവും വഴി അവന്‍ ലഭിച്ചതാണത്‌. 
ലേവ്യപനരോഹിത്യത്തിന്റെ മൃഗബലിയിലൂടെയല്ല, പിന്നെ 
യോ, അപ്പവും വീഞ്ഞും അര്‍പ്പിച്ച മെല്‍ക്കീസദേക്കിന്റെ 
ക്രമപ്രകാരമുള്ള അര്‍പ്പണത്തിലൂടെയാണ്‌ അവന്‍ പുരോ 
ഹിതകര്‍മം അനുഷ്ഠിച്ചത്‌. അത്‌ പെസഹാവ്യാഴാഴ്ച 
അവിടുന്ന്‌ നിര്‍വഹിച്ചു. അതിന്റെ പൂര്‍ത്തീകരണമായി, 
മൃഗബലികള്‍ക്കു പകരം കാല്‍വരിയില്‍ തന്നെത്തന്നെ 
യാഗമായി അര്‍പ്പിച്ചുകൊണ്ട്‌ അവിടുന്ന്‌ ബലി പൂര്‍ത്തി 
യാക്കി. യേശു യഹൂദപനരോഹിത്ൃയ കര്‍മങ്ങളൊന്നും 
അനുഷ്ഠിച്ചില്ല. യഹൂദപുരോഹിതരുടെ വേഷവിധാന 
ങ്ങള്‍ അണിഞ്ഞില്ല. എന്നാല്‍ അവന്‍ അവരേക്കാള്‍ ഉപ 
രിശ്രേഷ്ഠനാണ്‌. അത്‌ തന്റെ വിളിയും ദൌത്യവും നിമി 
ത്തമത്രേ. ജനത്തെ പാപങ്ങളില്‍നിന്നു രക്ഷിക്കാന്‍ 
അവന്‍ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത്‌ പാപവും ശാപവുമാ 
യിത്തീര്‍ന്നു. 


യഹൂദരെ ലക്ഷ്യം വച്ചാണ്‌ എബ്രായലേഖനം എഴു 
തപ്പെട്ടിരിക്കുന്നത്‌. പഴയനിയമത്തില്‍ അഗാധജ്ഞാന 
മുള്ള വ്യക്തിയുടേതാണ്‌ ഈ രചന. പഴയനിയമത്തെ 
പുതിയതുമായി ബന്ധിക്കുന്നതും വ്യത്യസ്തമാക്കുന്നതും 
എങ്ങനെയെന്ന്‌ ലേഖനം വരച്ചുകാട്ടുന്നു. ജറുസലേം 
ദൈവാലയവും അനുഷ്ഠാനങ്ങളും വേഷഭുഷാധികളും 
കര്‍മവിധികളും യേശുവിനെ അംഗീകരിച്ച യഹുദര്‍ക്ക്‌ 
നഷ്ടമായി. അവയുടെ സ്ഥാനത്ത്‌ അവയേക്കാള്‍ 
ശ്രേഷ്ഠമായവ ക്രിസ്ത്യാനികള്‍ക്ക്‌ ഉണ്ടെന്ന്‌ സമര്‍ഥി 
ക്കുകയാണിവിടെ. സത്യത്തിലും ആത്മാവിലുമുള്ള ആരാ 


ധനയെപ്പറ്റി ലേഖനം പഠിപ്പിക്കുന്നു: “അവനിലൂടെ നമുക്ക്‌ 
എല്ലായ്പോഴും ദൈവത്തിന്‌ സ്തുതിയുടെ ബലി, 
അവന്റെ നാമം ഏറ്റുപറയുന്ന അധരഫലം, അര്‍പ്പിക്കാം” 
(എ്രാ.13,15). CUM ദൈവാലയത്തിനു പകരം 
എന്നേക്കും നിലനില്‍ക്കുന്ന സ്വര്‍ഗീയ ദൈവാലയം രേഖ 
ചുണ്ടിക്കാട്ടുന്നു. കാലിക പുരോഹിതര്‍ക്കു പകരം 
ക്രിസ്തു എന്ന നിതൃപുരോഹിതന്‍ തന്റെ ഏകബലിയി 
ലൂടെ മര്‍തൃകുലത്തെ രക്ഷിച്ചു. ലേവ്യപരോഹിത്യ 
ത്തിന്റെ അന്ത്യവും ഏകമധ്യസ്ഥനായ ക്രിസ്തുവിന്റെ 
നിതൃപാരോഹിത്യവും ലേഖനം താരതമ്യപ്പെടുത്തുന്നു. 
ലേവിഗോത്രത്തിന്റെ സ്ഥാനത്ത്‌ വിശ്വാസികളെല്ലാം 
പുരോഹിതരാണെന്ന്‌ പഠിപ്പിക്കുന്നു. ഇതുതന്നെ വി.പ 
ത്രോസിന്റെ ലേഖനത്തിലും കാണാം (പത്രോ. 2,5.9). 


അതുല്യവും നിത്യവുമായ പൌരോഹിത്യമാണ്‌ യേശു 
വിന്റേത്‌.അത്‌ ലേവ്യപനരോഹിത്യത്തില്‍ നിന്ന്‌ വ്യത്യ 
MOAN. അത്‌ തന്റെ രക്തം കൊണ്ടുള്ള നിതൃപൌ 
രോഹിത്യമാണ്‌. അത്‌ അവിടുത്തെ വിളിയും ദയത്യനിര്‍വ 
ഹണവും നിമിത്തം ലഭിച്ചതാണ്‌. “പുത്രനായിരുന്നിട്ടും 
തന്റെ സഹനത്തിലൂടെ അവന്‍ അനുസരണം അഭ്യ 
സിച്ചു” (എര്രാ.ട,8). അവന്‍ ദൈവത്താല്‍ നിയോഗിക്ക 
പ്പെട്ടവനാണ്‌. അനുഷ്ഠാനശുശ്രൂഷകള്‍ ഒന്നും കൂടാതെ 
അവന്‍ ശ്രേഷ്ഠമഹാപുരോഹിതനായി. മോശ ലേവ്യപൌ 
രോഹിത്യത്തിന്റെ ആരംഭവും യോഹന്നാന്‍ അന്ത്യവുമാ 
യിരുന്നു. മോശയെ ദൈവം വിളിച്ച്‌ നിയോഗിച്ചതല്ലാതെ 
മറ്റാരും അഭിഷേകം ചെയ്തില്ല. മോശ കൂടാരത്തില്‍ 
ശുശ്രൂഷ ചെയ്തില്ല. എന്നാല്‍ മോശ വഴിയാണ്‌ അഹ 
റോന്‍ പൌഈരോഹിത്യനല്‍വരം ലഭിച്ചത്‌. അതുപോലെ 
സ്നാപകനും പുരോഹിതവസ്ത്രം ധരിച്ച്‌ അനുഷ്ഠാന 
കര്‍മങ്ങള്‍ നടത്തിയില്ല. ദൈവത്തിന്റെ വിളിയും ദൌത്യ 
വുമാണ്‌ സ്നാപകനെ പുരോഹിതനാക്കിയത്‌. മോശ 
പുരോഹിതനായിരുന്നെന്ന്‌ സങ്കീര്‍ത്തനം 99,6 പറയുന്നു. 
സ്നാപകന്‍ ലേവിഗോത്രക്കാരനും സക്കറിയാ പുരോഹി 
തന്റെ മകനുമായിരുന്നു. മോശയില്‍ ആരംഭിച്ച നിയമവും 
്രവാചകന്മാരും യോഹന്നാന്‍ വരെ ആയിരുന്നെന്ന്‌ 
ലൂക്കാ പറയുന്നു (16,16). 

പഴയനിയമം നിഴലും പുതിയനിയമം പൂര്‍ത്തീകരണ 
വുമാണ്‌. പഴയതിലെ ദൃഷ്ടാന്തങ്ങളും നിഴലുകളും 
യേശുവില്‍ പൂര്‍ത്തീകരിക്കപ്പെട്ടു. “പൂര്‍ത്തീകരിക്കാനാണ്‌ 
ഞാന്‍ വന്നത്‌” എന്ന്‌ നമ്മുടെ കര്‍ത്താവ്‌ അസന്നിഗ്ധ 
മായ ഭാഷയില്‍ പ്രഖ്യാപിച്ചു. അങ്ങനെയെങ്കില്‍, പഴയ 
നിയമത്തിലെ ലേവ്ൃയപൌരോഹിത്യവും ദാവീദിന്റെ രാജ 
ത്വവും മോശ മുതലുള്ള പ്രവാചകശുശ്രൂഷയും യേശു 
വില്‍ പൂര്‍ത്തീകരിക്കേണ്ടിയിരുന്നു. പഴയനിയമത്തില്‍ 
അര്‍ഥം കണ്ടെത്താതെ കിടന്ന തിരുവചനങ്ങള്‍ അര്‍ഥ 
സംപുഷ്ടമായത്‌ യേശുവിലാണ്‌. ആ അര്‍ഥത്തില്‍ 
ലേവ്യപനരോഹിത്യത്തിലും യേശുവിന്‌ ഭാഗഭാഗിത്വം 
ലഭിച്ചു. 


ഇതേപ്പറ്റി മാര്‍ അപ്രേം പറയുന്നതു കേള്‍ക്കാം: 


“അവിടുന്ന്‌ പുരാതനര്‍ക്കു നല്‍കിയ ആ ദാനങ്ങ 
ളെല്ലാം അവനെ കണ്ടപ്പോള്‍ എല്ലായിടത്തുനിന്നും 
പാഞ്ഞുവന്ന്‌, ദാതാവായ അവനില്‍ വസിച്ചു. അവ എല്ലാ 


ക്രൈസ്തവ കാഹളം 2021 ഭ ഫെബ്രുവരി 35 


www.malankaralibrary.com 


യിടത്തുനിന്നും ഒന്നിച്ചുകൂടി അവയുടെ സ്വാഭാവികമര 
ത്തില്‍ ഒട്ടിച്ചേര്‍ക്കപ്പെടാനായി വന്നു. അത്‌ കയ്പുള്ള മര 
ങ്ങളില്‍, അതായത്‌, ദുഷ്ടരാജാക്കന്മാരിലും പുരോഹി 
തന്മാരിലുമാണ്‌ ഒട്ടിക്കപ്പെട്ടിരുന്നത്‌. അതുകൊണ്ടാണ്‌ 
തങ്ങളുടെ മാധുര്യമുള്ള വേരിലേക്ക്‌ അവ പെട്ടെന്ന്‌ 
എത്തിയത്‌. ഇസ്രായേല്‍ ജനത്തിന്റെ ഭാഗങ്ങള്‍ തന്നില്‍ 
ശേഖരിക്കപ്പെടാനായി ഈ ദൈവത്വം താഴേക്കുവന്നു” 
(മാര്‍ അപ്രേം, നമ്മുടെ കര്‍ത്താവിനെ കുറിച്ചുള്ള പ്രസം 
ഗം, നമ്പര്‍ 57: in ജി.ചേടിയത്ത്‌, മാര്‍ അദ്പ്രോ-ഉത്ച്ഛത്ത? 
ഭാഷ്യം,കോട്ടയം,2001,പേജ്‌ 240). 

“അവനെ ദൈവാലയത്തില്‍ കാഴ്ച വച്ചപ്പോള്‍ പന 
രോഹിത്യവും പ്രവാചകത്വവും ധരിച്ച്‌, തന്റെ പാവനാവ 
യവങ്ങളില്‍ പനരോഹിത്യത്തിന്റെ ശുദ്ധതയും തന്റെ 
നിഷ്കളങ്കമായ കാതുകളില്‍ ്രവാചകത്വത്തിന്റെ വാക്കു 
കളും ധരിച്ച്‌ അവന്‍ പുറത്തേക്കുപോയി. അതുപോലെ 
അവന്‍ സ്നാനം സ്വീകരിച്ച്‌ സ്നാനത്തെ തന്നോടൊപ്പം 
പുറത്തേക്കെടുത്തു. എല്ലാറ്റിനെയും പവിത്രീകരിക്കുന്ന 
ശിശുവിന്റെ ശരീരം ശെമയോന്‍ സമര്‍പ്പിച്ച പ്പോള്‍, 
അതിന്റെ സമര്‍പ്പണത്തോടുകൂടി ആ ശരീരം പൌരോ 
ഹിത്യം എടുത്തു. അതുപോലെ ശെമയോന്‍ അവന്റെ 
മേല്‍ പ്രവചിച്ചപ്പോള്‍, പ്രവാചകത്വം ശിശുവിന്റെ കാതു 
കളില്‍ ഓടിയെത്തി(മാര്‍ അപ്രേം, നമ്മുടെ കര്‍ത്താവിനെ 
കുറിച്ചുള്ള പ്രസംഗം,നമ്പര്‍ 55: IN മാര്‍ അദ്രപം-ഉല്‍ച്ഛ 
ത്തിഭാഷ്യം, പേ.239). 


“ഇപ്പോള്‍ നീതി പൂര്‍ത്തിയാക്കാന്‍ അനുവദിക്കുക 
എന്നു പറഞ്ഞുകൊണ്ട്‌ നമ്മുടെ കര്‍ത്താവ്‌ യോഹ 
ന്നാന്റെ വലത്തുകൈ എടുത്ത്‌ തന്റെ തലയില്‍ വച്ചു. 
കാരണം, യോഹന്നാന്‍ നിയമത്തിന്റെ അന്ത്യമായിരുന്നു. 
“നിയമവും പ്രവാചകന്മാരും യോഹന്നാന്‍ വരെ വന്നു”( 
ലൂ.16,16). എന്നാല്‍ മിശിഹായാണ്‌ പുതിയനിയമത്തിന്റെ 
ആരംഭം. അഭിഷേകപൂര്‍ണത സ്വീകരിക്കുന്നതിനും 
പുര്‍ണമായും അതിന്റെ പൂര്‍ണതയിലും തന്റെ ശിഷ്യ 
ന്മാര്‍ക്ക്‌ അത്‌ നല്‍കുന്നതിനുമായി, സ്നാനത്തിലൂടെ 
നമ്മുടെ കര്‍ത്താവ്‌ പഴയനിയമത്തിന്റെ നീതി സ്വീകരി 
ച്ചു”(ജി.ചേടിയത്ത്‌,മാര്‍ അദ്രപം-സു വിശേഷഭാഷ്യം, 
കോട്ടയം,2002,പേ.52). 


“യോഹന്നാനിലൂടെ അവിടുന്ന്‌ പരോഹിത്യവും 
പ്രവാചകത്വവും സ്വീകരിച്ചു. ദാവീദിന്റെ വംശത്തിലൂടെ 
ജനിച്ചതിനാല്‍ (ലൂ.2,4), ദാവീദിന്റെ കുടുംബത്തിന്റെ 
രാജ്യം അവിടുത്തേക്ക്‌ നേരത്തെ ലഭിച്ചിരുന്നു. അഹ 
റോന്റെ പുര്തന്റെ സ്നാനത്താല്‍, രണ്ടാംജനനത്തിലൂടെ, 
ലേവികുടുംബത്തിന്റെ പൌരോഹിത്യം അവനു കിട്ടി. അ 
വന്റെ രണ്ടാംജനനം ഈ ലോകത്തില്‍ ആയിരുന്നെന്ന്‌ 
വിശ്വസിക്കുന്നവര്‍ക്ക്‌, യോഹന്നാന്റെ സ്നാനത്താലുള്ള 
രണ്ടാം ജനനത്തിലൂടെ യോഹന്നാന്റെ പൌരോഹിത്യം 
അവനു കിട്ടിയതിനെപ്പറ്റി സംശയിക്കാന്‍ സാധ്യമ 
ല്ല...അവന്റെ സ്നാനാവസരം ആത്മാവ്‌ താഴേക്ക്‌ ഇറങ്ങി 
വന്നതിനാല്‍, തന്റെ സ്നാനത്തിലൂടെ ആത്മാവ്‌ നല്‍ക 
പ്പെട്ടു (മാര്‍ അദ്രപം-സുവിശേഷഭാഷ്യ ൦, പേ.53). 


“ആറേഗ്‌ മാസത്തിലാണ്‌ (മാര്‍ച്ച്‌ -ഏ്രില്‍)മഹാപുരോ 
ഹിതന്‍ തന്റെ പരോഹിത്യവസ്ത്രം വലിച്ചുകീറി അനാ 


36 ക്രൈസ്തവ കാഹളം 2021 ഭ ഫെബ്രുവരി 


Ho (Amon 


വരണം ചെയ്തത്‌ (മത്താ 26,64-65). അത്‌ കടന്നുവന്ന്‌ 
നമ്മുടെ രക്ഷകനെ മൂടി” (മാരി അദ്രചോ-സുവ്ഥിശേഷ്ഭാ 
ഷ്യം, പേ.302). 

“സതൃപുരോഹിതന്‍ ആഗതനായി പുരോഹിത 
വസ്ത്രം ധരിച്ചു എന്നതിന്റെ പ്രതീകമായിട്ടാണ്‌ കാലി 
കപുരോഹിതന്‍ തന്റെ വസ്ത്രം കീറിയത്‌. അവന്‍ വി 
ശുദ്ധ ബലിപീഠവും തന്റെ സേവനത്തിനായി എടുത്തു 
എന്നതിന്റെ പ്രതീകമായി വിശുദ്ധ സ്ഥലം അതിന്റെ വിരി 
കീറി” (മാര്‍ അപ്രേം-ര്രുശാരോഹണഗീതം,4,12 in ജി.ചേ 
ടിയത്ത്‌, മാരി അദ്പ്രാ-ചെസഹാഗിതങ്ങള്‍,കോട്ടയം,2009, 
Gal.58). 


“നീസാനില്‍ മഹാപുരോഹിതന്‍ തന്റെ മേല്‍വസ്ത്രം 
കീറി (മര്‍ക്കോ.14,63). അവനില്‍ നിന്ന്‌ പരോഹിത്യം 
നീങ്ങിപ്പോയി. അവനെ വിവസ്ത്രനാക്കിയിട്ട്‌ അത്‌ 
നമ്മുടെ കര്‍ത്താവിന്മേല്‍ വിരിച്ചു...” (മാര്‍ അപ്രേം-ഉത്ഥാ 
നഗീതം,3,8: IN മാരീ അദ്രചോ-ചെസഹാഗിതങ്ങശി,പേ.82). 


“സത്യകുഞ്ഞാട്‌ തന്റെ ശരീരത്തിന്‌ പുരോഹിതനും 
മഹാപുരോഹിതനും (കഹനാ ഉറാബ്‌ കുമറേ) ആയി 
ത്തീര്‍ന്നു” (മാര്‌ അച്രചോ-ചെസഹാഗിതങ്ങള്‍,2,2, പേ.12). 


“രക്തബലിയര്‍പ്പണം നടത്താതെ, അപ്പവും വീഞ്ഞും 
അര്‍പ്പിച്ച, തന്റെ ര്രതീകമായ(ഥുപ്സാ)മെല്‍ക്കീസദെ 
ക്കിന്റെ പൌരോഹിത്യം അവന്‍ ധരിച്ചു. പാനീയബലികള്‍ 
അര്‍പ്പിച്ചുകൊണ്ടിരുന്ന പൌരോഹിത്യം അവന്‍ നീക്കിക്ക 
ളഞ്ഞു” (മാരീ അച്രചോ-ചെസഹാഗിതങ്ങശി,2,8:പേ.12). 


“നമ്മുടെ കര്‍ത്താവ്‌ അവരില്‍ നിന്ന്‌ പരോഹിത്യം 
എടുത്തപ്പോള്‍ അതോടൊപ്പം എല്ലാ ജനതകളെയും പവി 
ത്രീകരിച്ചു. അവിടുന്ന്‌ പ്രവാചകത്വം എടുത്തപ്പോള്‍ അ 
തോടൊപ്പം എല്ലാ തലമുറകള്‍ക്കും തന്റെ വാഗ്ദാനങ്ങള്‍ 
വെളിപ്പെടുത്തി. അവിടുന്ന്‌ തന്റെ കിരീടം മെടഞ്ഞപ്പോള്‍, 
എല്ലാവരെയും പിടികൂടുന്ന ശക്തനെ ബന്ധിക്കുകയും 
അവന്റെ കൊള്ളമുതല്‍ പങ്കിടുകയും ചെയ്തു.” (മാര്‍ 
അപ്രേം-നമ്മുടെ കര്‍ത്താവിനെ കുറിച്ചുള്ള പ്രസംഗം, 58: 
IN മാര്‍ അദ്ര്രം-ഉല്‍ച്ചത്തിഭാഷ്യം, പേ. 241). 


“പുരോഹിതന്മാര്‍ സംശുദ്ധ പട്ടുകൊണ്ടുള്ള അള്‍ത്താര 
വിരി പരിശുദ്ധ സ്ഥലത്തു നിന്നെടുത്ത്‌ അവനെ ധരിപ്പിച്ചു 
(മര്‍ക്കോ.15,16)”(മാര്‍ അദ്രപം - ചെസഹാഗിതങ്ങശി, 5,6: 
പേ.18). 


“അവര്‍ പട്ടുവസ്ത്രമെടുത്ത്‌ രാജകുമാരനെ അണി 
യിച്ചു. അതിലൂടെ, കയ്യാഫാസിനെപ്പോലെ അവര്‍ അവ 
നെതിരെ ഒരു പ്രവചനം നടത്തുകയായിരുന്നു” (മാര്‍ 
അദ്രചപം-ചപസഹാഗിതങ്ങള്‍, 5,11: പേ.19). 


“ദാവീദിന്റെ ഭവനത്തിന്റെ രാജത്വം ദാവീദിന്റെ 
പുത്രന്റെ പക്കലേക്ക്‌ സന്തോഷപൂര്‍വം ഓടിയടുത്തു(മാര്‍ 
അദ്രപം-ചസഹാഗിതങ്ങള്‍, 2,10:പേ.13). 


“അവര്‍ ദാവീദിന്റെ പുരതനെ രാജത്വം ധരി 
പ്പിച്ചു...അവന്‍ രാജാക്കന്മാരുടെ രാജാവും കിരീടങ്ങള്‍ 
നല്‍കുന്നവനുമാണ്‌. സമസ്തരാജത്വവും അവനില്‍ ഒത്തു 
ചേര്‍ന്നു” (മാര്‌ അദ്പ്രോ-ചെസഹാഗിതങ്ങശി,ട,12.14: പേ.19). 


“യഹൂദര്‍ തങ്ങളുടെ വിശ്രാന്തിയില്‍ പുത്രനെ രാജ 
കീയവസ്ത്രം ധരിപ്പിച്ച്‌ രാജാവാക്കി. തങ്ങളുടെ കര്‍ത്താ 


www.malankaralibrary.com 


൫6(കസ്നല 


വിനെ പരിഹസിച്ചുകൊണ്ട്‌ പ്രതീകാത്മകമായി അവനെ 
ആരാധിച്ചു. അവര്‍ അവന്റെ ശിരസ്സില്‍ വച്ച മുള്‍ക്കിരീട 
ത്തിലൂടെ ആദത്തിന്റെ ശാപം എടുത്തുകളഞ്ഞു എന്നു 
കാണിച്ചു...അവര്‍ ദൈവാലയത്തില്‍ കടന്ന്‌, ബലിപീഠം 
ത്തിന്റെ വിരി അവിടെ നിന്നെടുത്തു... അവന്‍ രാജകീയ 
ബഹുമതിയുടെ അടയാളം നല്‍കുന്നതിന്‌, അവര്‍ കടന്ന്‌ 
വിശുദ്ധബലിപീഠം അനാവൃതമാക്കുകയും, അവന്‍ മരി 
ക്കേണ്ടിയിരുന്നതിനാല്‍ അത്‌ ധരിപ്പിക്കുകയും ചെയ്തു. 
ദാവീദ്‌ ഏഫോദ്‌ ധരിച്ചതുപോലെ (1സാമു.6,14), വിശുദ്ധ 
സ്ഥലത്തെ വിരിക്കൊപ്പം അവിടുന്ന്‌ രാജത്വവും ധരിച്ചു... 
രാജത്വത്തിന്റെ അടയാളം അവര്‍ തന്ത്രപൂര്‍വം അവനെ 
ധരിപ്പിച്ചു. അതുപോലെ ദൈവിക മഹനീയതയുടെ 
വസ്ത്രവും ധരിപ്പിച്ചു” (മാര്‍ അപ്രേം-ക്രൂശാരോഹണ 
ഗീതം, 4,2-5: IN മാരീ അദ്രപം-പെസഹാഗിീതങ്ങള്‍, പേ.56). 


“നീസാനില്‍ എപ്രകാരം കയ്യാഫാസ്‌ എന്ന പ്രധാന 
പുരോഹിതനില്‍ നിന്ന്‌ പൌരോഹിത്യം കീറപ്പെടുകയും 
ഉരിയപ്പെടുകയും വാതില്‍മറ തന്നെ കീറിപ്പോകുകയും 
ചെയ്തെന്ന്‌ ആത്മാവ്‌ കാണുകയാല്‍, ദൈവാലയത്തില്‍ 
നിന്ന്‌ പുറപ്പെട്ടു പോകുകയും എല്ലാം എടുത്തുകൊണ്ടു 
പോകുകയും ചെയ്തു. കാരണം, ശുശ്രൂഷിക്കപ്പെട്ട പരി 
ശുദ്ധനെ ശുശ്രൂഷിക്കാന്‍ പുരോഹിതര്‍ ആരുമില്ലെന്നു 
കണ്ട്‌, ആത്മാവ്‌ അവിടെ നിന്ന്‌ പുറപ്പെട്ട്‌, അവനെ ശുശ്രൂ 
ഷിക്കുന്നിടത്തേക്ക്‌ പോയി” (മാര്‍ അപ്രേം-ഉത്ഥാന 
ഗീതം,3,9: IN മാരീ അദ്രചോ-ചെസസഹാഗിതങ്ങശി, പേ.83). 


മാര്‍ അപ്രേമിന്റെ വീക്ഷണത്തില്‍, മുന്‍കാല വാഗ്ദാ 
നങ്ങളെല്ലാം യേശുവില്‍ വന്നെത്തി നിറവേറി. മാര്‍ 
അപ്രേം പ്രതീകാത്മകഭാഷയിലും കാവ്യാത്മകഭാഷയി 
ലുമാണ്‌ പറയുന്നതെങ്കിലും, അതാണ്‌ യാഥാര്‍ഥ്യം. 
കാല്‍വരിയില്‍ രക്തം ചിന്തി ബലിയര്‍പ്പിച്ചുകൊണ്ട്‌ അ 
വിടുന്ന്‌ ലേവ്യപനരോഹിത്ൃത്തിന്റെ പൂര്‍ത്തീകരണവും 
നടത്തി. അവിടുന്ന്‌ ദൈവാലയശുദ്ധീകരണം നടത്തിയത്‌ 
പൌരോഹിത്യകര്‍മമായിരുന്നു. 


യോഹന്നാന്‍ യേശുവിന്റെ ശിരസ്സില്‍ കൈവച്ച്‌ മനു 
ഷ്യകുലത്തിന്റെ സകല പാപങ്ങളും അവന്റെ ശിര 
സ്സില്‍വച്ചു.പഴയനിയമത്തില്‍ കുഞ്ഞാടിന്റെ ശിരസ്സില്‍ 
കൈവച്ച്‌ ജനത്തിന്റെ പാപം അതിന്മേല്‍ ചുമത്തി അ 
തിനെ ബലികഴിക്കുന്നതിന്റെ പൂര്‍ത്തീകരണമായിരു 
ന്നത്‌ (ലേവ്യ.3,2-3;16,1-22). കാരണം, യേശു ദൈവ 
ത്തിന്റെ സത്യകുഞ്ഞാടാണ്‌. കര്‍തൃശരീരമാകുന്ന തിര 
ശ്ലീല കാല്‍വരിയില്‍ പിച്ചിച്ചീന്തിയപ്പോള്‍, ലേവ്യപൌരോ 
ഹിത്ൃത്തിന്‌ അന്ത്യം കുറിച്ചുകൊണ്ട്‌ ദൈവാലയ തിര 
goles കീറിപ്പോയി. ഇപ്പോള്‍ മഹാപുരോഹിതനു മാത്ര 
മല്ല, ഏതു മനുഷ്യനും അതിവിശുദ്ധസ്ഥലത്തു കയറാം. 
യേശുവാണ്‌ ആ അതിവിശുദ്ധസ്ഥലം. ആണ്ടിലൊരിക്കല്‍ 
മാത്രമല്ല, ഏതുസമയത്തും കൃപാസനത്തിന്റെ ആ 
സിംഹാസനത്തെ സമീപിക്കാം. ആണ്ടിലൊരിക്കല്‍ മാത്ര 
മല്ല, എപ്പോഴും കര്‍ത്താവിന്റെ പരിശുദ്ധനാമം (മാര്‍ 
വാലാഹ്‌) വിളിച്ചപേക്ഷിക്കാം. എല്ലാ വിശ്വാസികളും 
ബലിയര്‍പ്പകരായി യേശുവിന്റെ ദത്ൃപനരോഹിത്യ 
ത്തില്‍ പങ്കുചേരുന്നു. 


നമ്മുടെ കര്‍ത്താവ്‌ യോര്‍ദാനില്‍വച്ച്‌ യോഹന്നാന്റെ 
കൈവയ്പിലൂടെ പൌരോഹിത്യം സ്വീകരിച്ചു എന്ന്‌ പഠി 
പ്പിക്കുന്ന ഒരു ഗീതം അന്ത്യോക്യന്‍ ആരാധനക്രമത്തി 
ലുണ്ട്‌. ആചാര്യന്മാരുടെ ഓര്‍മ കഴിക്കുമ്പോള്‍ ചൊല്ലുന്ന 
കുക്കിലിയോനില്‍ ഇപ്രകാരം കാണുന്നു: 


“കാദ്‌ എസ്യബ്ലാസ്‌ കൊഹനൂസോ/മൂശേ 
വഹ്റൂന്‍ അഹ്ദോ കബ്ലൂ/ മൂശേ യാബോ ലസ്ക 
റിയോ/ സ്കറിയോ യാബോ ല്മോറാന്‍/ മോറാന്‍ 
യാബോ ലശ്ലീഹേ/ വശ്ലീഹേ യാബൂ/ ലര്‍ബാ പെനി 
യോന്‍ ദ്രബീസോ”. 


അതിനര്‍ഥം: ആദ്യാചാര്യത്വം കൈക്കൊ/ണ്ടഹറോന്‍ 
മുശയൊടൊന്നിച്ച്‌/സ്കറിയായ്ക്കതു നല്‍കി മൂശ /സ്ക 
റിയാ യോഹന്നാനേകി/യോഹന്നാന്‍ കര്‍ത്താവിന്നും/ 
കര്‍ത്താ തന്‍ ശ്ലീഹന്മാര്‍ക്കും /നാനാ സൃഷ്ടിവിഭാഗ 
ങ്ങള്‍ക്കേകി ശ്ലീഹന്മാര്‍”. 


മലങ്കര കത്തോലിക്കാ ക്രമത്തില്‍ അതിനു മാറ്റം വരു 
ത്തി. അതിപ്രകാരമാണ്‌: 


“ആദ്യാചാരൃത്വം കൈക്കൊ/ണ്ടഹറോന്‍ മുശയൊ 
ടൊന്നിച്ച്‌/ സ്കറിയാ വരെ നല്‍കി മൂശ/ നിത്യാചാര്യ 
നാമീശോ/സര്‍വലോകോദ്ധാരണാര്‍ഥം/ നല്‍കി തന്‍ 
ശ്ലീഹന്മാര്‍ക്കും/ നാനാ ഭൂമിവിഭാ-ഗങ്ങള്‍ക്കേകി ശ്ലീഹ 
ന്മാര്‍.” 


നമ്മുടെ കര്‍ത്താവിന്റെ പൌരോഹിത്യം ലേവ്യപൌരോ 
ഹിത്യമല്ല, നിത്യപൌരോഹിത്യമാണ്‌. അത്‌ യോഹന്നാന്‍ 
കൊടുത്തതല്ല. ലേവ്യപൌരോഹിത്യത്തില്‍ നിന്ന്‌ അവി 
ടുന്ന്‌ ഒന്നുമെടുത്തില്ല എന്നു സൂചിപ്പിക്കാനാണ്‌ ഈ മാറ്റം 
വരുത്തിയത്‌. എന്നാല്‍ യേശു പഴയനിയമത്തിന്റെ 
പൂര്‍ത്തീകരണമാകയാല്‍ എല്ലാ ദൃഷ്ടാന്തങ്ങളും ഉപമ 
കളും യേശുവില്‍ വന്നെത്തി എന്നു സൂചിപ്പിക്കുന്നതും 
മാര്‍ അപ്രേം പറഞ്ഞിരിക്കുന്നതും മാറ്റിയത്‌ തിരുത്തി 
സുറിയാനിയുടെ കൃത്യമായ വിവര്‍ത്തനം നല്‍കുന്നത്‌ 
നല്ലതല്ലേ എന്ന്‌ ചിന്തിക്കാവുന്നതാണ്‌. 


ക്രൈസ്തവ കാഹളം 2021 ഭ ഫെബ്രുവരി 37 


www.malankaralibrary.com 


൫൫(കസ്൬ല 


ഗ്രന്ഥനിരൂപണം 


“ഗുരുവന്ദനം”. വൈദിക ജീവിതമത്രയും വൈദിക വിദ്യാര്‍ത്ഥികളുടെ പരിശീലനത്തിനായി 
സമര്‍പ്പിച്ച്‌ പതിനെട്ട്‌ വര്‍ഷങ്ങള്‍ക്ക്‌ മുമ്പ്‌ നിത്യപുരോഹിതനോട്‌ ചേര്‍ക്കപ്പെട്ട ബഹുമാനപ്പെട്ട മാത്യു 
ചെമ്പോത്തിനാല്‍ അച്ചനെ അനുസ്മരിക്കുവാനുള്ള ശ്രമത്തിന്റെ അക്ഷര രൂപത്തിലുള്ള അവതരണ 
മാണ്‌ “ഗുരുവന്ദനം”. അസാധാരണ സിദ്ധികളുടെ നിറവായ ഒരു അനന്യ പ്രതിഭയായിരുന്നു ബഹു. 
മാത്യു ചെമ്പോത്തിനാല്‍ അച്ചന്‍. ശാന്തന്‍, സൌമ്യന്‍, കുലീനന്‍, മാന്യന്‍. പനരോഹിത്യത്തിന്റെ 
പൊരുള്‍ പൂര്‍ണ്ണമായും ഉള്‍ക്കൊണ്ടിരുന്ന പുരോഹിതന്‍. ആഴമായ ആദ്ധ്യാത്മികത അറിഞ്ഞ്‌, അനു 
ഭവിച്ച്‌, പങ്കുവച്ചിരുന്ന വൈദിക ശ്രേഷ്ഠന്‍. ബഹുഭാഷാ പണ്ഡിതന്‍. സുറിയാനി, പാശ്ചാത്യ, കര്‍ണാ 
ടിക്ക്‌, ഹിന്ദുസ്ഥാനി സംഗീതങ്ങളില്‍ നിപുണന്‍. ബുദ്ധിരാക്ഷസന്‍. എന്നും എല്ലാത്തിലും എല്ലായി 
ടത്തും ഒന്നാമന്‍. എന്നാല്‍, ഒരിക്കലും സ്ഥാനത്തിനോ അംഗീകാരത്തിനോ വേണ്ടി കാംക്ഷിക്കാത്ത 
നിഷ്കാമകര്‍മ്മന്‍. 


ആരാധനാഭാഷ കഴിവതും മാതൃഭാഷയായിരിക്കുന്നതാണുത്തമം എന്നുള്ള രണ്ടാം വത്തിക്കാന്‍ 
സുനഹദോസിന്റെ നിര്‍ദ്ദേശങ്ങള്‍ ഉള്‍ക്കൊണ്ട്‌ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പ്രാര്‍ത്ഥ 
നകള്‍; പ്രത്യേകിച്ച്‌, “ശ്ഹീമ്മോ” നമസ്കാരവും വലിയനോമ്പിലെ നമസ്കാരവും സുറിയാനി ഭാഷ 
യില്‍ നിന്നും അര്‍ത്ഥവും, അനുഭവവും, രാഗവും, താളവും, ഈണവും നിലനിര്‍ത്തിക്കൊണ്ട്‌ ഗാനരൂ 
പത്തില്‍ മലയാളത്തിലേക്ക്‌ ഭാഷാന്തരം ചെയ്ത കാര്യം കൊണ്ടുതന്നെ അച്ചന്‍ മലങ്കര സഭാനഭ 
സ്സില്‍ കാലത്തെ അതിജീവിക്കുന്ന സാന്നിദ്ധ്യമായി മാറി. 


കനത്തകുരിരുട്ടില്‍ ആരും കാണാനും കേള്‍ക്കാനുമില്ലാതെ ആരും കാണണമെന്നും കേള്‍ക്കണ 
മെന്നും ആഗ്രഹിക്കാതെ സ്വത്വപ്രകാശമെന്നോണം ഗാനമാലപിക്കുന്ന നൈറ്റിംഗല്‍ പക്ഷിയെപ്പോ 
ലെ, ആരുടെയും അംഗീകാരവും അഭിനന്ദനവും ആഗ്രഹിക്കാതെ അനന്യമായ അനേക ശുശ്രൂഷ 
കള്‍ സഭയ്ക്കും, സമൂഹത്തിനും, ഭാഷക്കും, സാഹിത്യത്തിനും, കലയ്ക്കുമായി നല്കിയ ബഹു. 
ചെമ്പോത്തിനാല്‍ അച്ചനെയും അച്ചന്റെ സേവനങ്ങളെയും അനുസ്മരിക്കുവാനും തിരശ്ശീലയ്ക്കു 
പുറത്തേക്ക്‌ പ്രകാശിപ്പിക്കുവാനുമുള്ള ശ്രമത്തിന്റെ ഫലമാണ്‌ “ഗുരുവന്ദനം”. 


ബഹു. ചെമ്പോത്തിനാല്‍ അച്ചന്റെ (ഹസ്വജീവചരിത്രം, അദ്ദേഹത്തെക്കുറിച്ചുള്ള ഏതാനും പേരുടെ 
അനുസ്മരണകള്‍, “ശ്ഹീമ്മോ” നമസ്കാരത്തിലെ പ്രാര്‍ത്ഥനകളെ സംബന്ധിച്ച്‌ അദ്ദേഹം എഴു 
തിയ ധ്യാനങ്ങള്‍ അദ്ദേഹത്തിന്റെ ഏതാനും ലേഖനങ്ങള്‍, കവിതകള്‍, ഗാനങ്ങള്‍, ആന്തങ്ങള്‍ എന്നിവ 
യാണ്‌ “ഗുരുവന്ദന”ത്തിന്റെ ഉള്ളടക്കം.വാങ്ങിസൂക്ഷിക്കേണ്ടതും, വായിച്ചിരിക്കേണ്ടതുമായ ഒരു 
ഉത്തമഗ്രന്ഥം. 


എഡിറ്റര്‍ : ഫാ. ചെറിയാന്‍ താഴമണ്‍ 
ലഭിക്കുന്ന സ്ഥലങ്ങള്‍ : മേരിഗിരി, ശാന്തിനിലയം തിരുവല്ല, 

ഇഗ്നേഷ്യന്‍ ബുക്ക്‌ സെന്റര്‍ പട്ടം തിരുവനന്തപുരം. 
വില : 250 രൂപ. 


33 ക്രൈസ്തവ കാഹളം 2021 ഭ ഫെബ്രുവരി | 
www .malankaralibrary.com 


₹ - 

ER < 

[ ം Fas “1 fi 
pica A 
4 . 

്‌, 
A 
iy 
ry 


ഫെബ്രുവരി 2 
മായല്‍ത്തൊ 


ശശുവായ യേശുവിഒ ന മാതാപിതാക്കശ ജറുസലേം ദൈവാലയത്തരാ കാഴചവ ച J ദിവസം 


At 


RNI Licence No. 5675/1960 Christavakahalam Monthly, FEBRUARY 2021 


Registered-Postal Reg.No.KL/TV(N)284/2021-2023 Annual Subscription Rs. 150/- 
Date of Publication 29-1-2021 Single Copy Rs. 15/- 


ഉലങ്കര സ്ധു0ിമ്ാനി കത്തോലിക്കാ 80085 
പ്രഥമ പ്രസിദ്ധീകരണം 
ആക്രീഷക്ളാൻ രപകല്പനയില്‍ 
എല്ലാ കുടുംബങ്ങളിലേക്കും.. 


ഒക്രെസ്തവ 


Published by The Director, Communication Media, Major Archdiocese of Trivandrum 


Printed at St. Mary's Press, Pattom, Trivandrum-4, Ph: 0091 471 2446116, 2443374, e-mail: stmarvspressnattom@amai! cam 


